രക്ഷാധികാരി 
മോറാന്‍ മോര്‍ ബസേലിയോസ്‌ 
കര്‍ദ്ദിനാള്‍ ക്ലീമീസ്‌ കാതോലിക്കാബാവ 


സഹരക്ഷാധികാരി 
ബിഷപ്പ്‌ സാമുവല്‍ മാര്‍ ഐറേനിയോസ്‌ 


പ്രിന്റര്‍ ആന്റ്‌ പബ്ലിഷര്‍ 
റൈറ്റ്‌ റവ. ജെയിംസ്‌ പാറവിള 
കോര്‍ എപ്പിസ്‌കോപ്പാ 


എഡിറ്റര്‍ 
റവ. ഫാ. ഡാനിയേല്‍ പൂവണ്ണത്തില്‍ 


ചീഫ്‌ എഡിറ്റര്‍ ൽ 
റവ. ഫാ. ബോവസ്‌ മാത്യു 
ഫോണ്‍: 9447661943 
bovasmathew @ gmail.com 


പത്രാധിപ സമിതി 
റവ. ഡോ. ജോണ്‍ കൊച്ചുതുണ്ടില്‍ 
റവ. ഡോ. ഗീവര്‍ഗ്ഗീസ്‌ കുറ്റിയില്‍ ഒ.ഐ.സി 
റവ. ഡോ. വര്‍ഗീസ്‌ നടുതല 
റവ. ഫാ. വില്‍സണ്‍ തട്ടാരുതുണ്ടില്‍ 
ഡോ. തോമസ്‌കുട്ടി പനച്ചിക്കല്‍ 
റവ. സി. ഡോ. ആര്‍ദ്ര എസ്‌.ഐ.സി. 


റവ. സി. ഡോ. അഞ്ജലി തെരേസ്‌ ഡി.എം. 


ഡോ. ജിബി ഗീവര്‍ഗീസ്‌ 
പ്രൊഫ. ജോജു ജോണ്‍ 
ജോമി തോമസ്‌ 


സര്‍ക്കുലേഷന്‍ മാനേജര്‍ 
റവ. ഫാ. ജോബിന്‍ കറുകയില്‍ 
Mob: 8281459112 


കവര്‍ & ലേഖട്ട 
Fingraph, Trivandrum 5 


പ്രിന്റിംഗ്‌ 
സെന്റ്‌ മേരീസ്‌ പ്രസ്‌, പട്ടം 


വിലാസം 
ക്രൈസ്തവ കാഹളം 
സമന്വയ പാസ്റ്ററല്‍ സെന്റര്‍ 
സെന്റ മേരീസ്‌ കാമ്പസ്‌ 
പട്ടം, തിരുവനന്തപുരം-4 


ജൂലൈ-ഓാഗസ്സ്‌ 2017 
വാല്യം 78 ലക്കം 7-8 


ഉള്ളടക്കം 


പീതൃതജരകി 


മാര്‍ ഈവാനിയോസ്‌ മജിസ്റ്റര്‍ ഇന്റേറിയോര്‍ 
ബിഷപ്പ്‌ മാര്‍ ജോസഫ്‌ കല്ലറങ്ങാട്ട്‌ 


ദൈവസേവനത്തെക്കാള്‍ അത്യുത്തമം 
ദൈവസമ്പാദനം 
ഫാ. ബെര്‍ക്കുമെന്‍സ്‌ ഒഐസി 


ദൈവത്തിന്റെ മനോഭാവം 
സ്വന്തമാക്കിയവന്‍ 
ഫാ. ജേക്കബ്‌ ചിറയത്ത്‌ 


മാര്‍ ഈവാനിയോസ്‌ പിതാവും 
മലങ്കര സഭാ നവീകരണവും 
ഫാ. മാത്യു ചാര്‍ത്താക്കുഴിയില്‍ 


പുനരൈകൃശിലപ്പി 


സി. ധന്യ എസ്‌.ഐ.സി. 


മലിനമായ നാട്‌ 
മലിനമായ മനസ്‌ 
പടരുന്ന രോഗങ്ങള്‍ 


ബോബി ഏബ്രഹാം 


ജീവിതാസ്വാദനം 
ഡോ. ജോണ്‍ ഇലഞ്ഞിമണ്ണില്‍ 


തോബിയാസ്‌ 
മാതൃകാപുരുഷന്‍ 
ജോസ്‌ കറ്റമല 


പുതിയ ജറുസലേമിലേക്കൊരു 


തീര്‍ത്ഥയാത്ര-2 
സിസ്റ്റര്‍ നമിത. എസ്‌.ഐ.സി 


സ്മൃതിഗീതം 3 8 


ഫാ. വില്‍സണ്‍ തട്ടാരുതുണ്ടില്‍ 


25 


27 


29 


31 


ദൈവം കരുതിവച്ച കര്‍മ്മയോഗി 


൭൭ദ൨വദാസന്‍ മാര്‍ ഈവാനിയോസ്‌ തിരുമേനിയുടെ ഓര്‍മ്മപ്പെരുന്നാള്‍ ആഗതമാവുകയാണ്‌. മലങ്കര 
സുറിയാനി കത്തോലിക്കാ സഭയുടെ ഓരോ അംഗവും തന്റെ വിളിയും ദൌത്യവും കബറിടമാകുന്ന പുണ്യ 
സങ്കേതത്തില്‍ വന്ന്‌ പുതുക്കി പുനരര്‍പ്പണം ചെയ്യുന്ന സുദിനം. വിശുദ്ധ ബൈബിളില്‍, തന്നെ അനുഗമിക്കാന്‍ 
ആഗ്രഹിക്കുന്ന യുവാവിനോട നമ്മുടെ കര്‍ത്താവ്‌ പറയുന്ന ഒരു മറുപടി ശ്രദ്ധേയമാണ്‌. കല്പനകളെല്ലാം 
പാലിക്കുന്ന ആ യുവാവിന്‌ ഒരു കുറവുണ്ട്‌. ആ കുറവിനെക്കുറിച്ച പറഞ്ഞപ്പോള്‍ അവന്‍ വിഷണ്ണനായി 
മടങ്ങിപ്പോയി. അവന്റെ കുറവ്‌ അവനല്ല തിരിച്ചറിഞ്ഞത്‌, കര്‍ത്താവ്‌ അവന്‍ വെളിപ്പെടുത്തി കൊടുത്തതാണ്‌. 
അവന്‍ അതൊരു കുറവായി പരിഗണിക്കുന്നതുമില്ല. ദൈവം വെളിപ്പെടുത്തി തരുന്ന കുറവുകള്‍ തിരിച്ചറിഞ്ഞാല്‍ 
സത്യാന്വേഷികള്‍ക്ക്‌ പിന്നെ മുന്നോട്ടു പോകാന്‍ ആവില്ല. അങ്ങനെ ഒരു ജീവിതമാണ്‌ ദൈവദാസന്‍ മാര്‍ 
ഈവാനിയോസ്‌ പിതാവിന്റേത്‌. താന്‍ അംഗമായിരുന്ന തന്റെ മാതൃസഭ അപ്പസ്തോലികമാണ്‌, പുരാതനമാണ്‌, 
ശ്രേേഷഠമായ ആരാധന പാരമ്പര്യമുള്ളതാണ്‌. ഈ നന്മകളെല്ലാം നിലനില്‍ക്കുമ്പോഴും ആ സഭയ്ക്ക്‌ ഒരു 
കുറവുണ്ടെന്ന്‌ ദൈവം പുണ്യ പിതാവായ മാര്‍ ഈവാനിയോസ്‌ പിതാവിന്‌ കാണിച്ചുകൊടുത്തു. ഒരു സഭയെ 
സംബന്ധിച്ച ശ്രേഷ്ഠമായതെന്ന്‌ സഭക്കുള്ളിലും സഭയ്ക്ക്‌ പുറത്തും ഉള്ളവര്‍ കരുതുന്നതെല്ലാം സഭയ്ക്ക്‌ 
സ്വന്തമായി ഉള്ളപ്പോഴും സഭയ്ക്ക്‌ ഒരു കുറവുണ്ട്‌ എന്നത്‌ ബഥനിയുടെ ആബോ ഗീവര്‍ഗ്ഗീസിനെ വല്ലാതെ 
അലട്ടി. സഭയ്ക്കുള്ളില്‍ സമാധാനം മാ്രം എങ്ങും കാണാന്‍ കഴിയുന്നില്ല... കോടതികളില്‍ നിന്ന്‌ 
കോടതികളിലേക്ക്‌ നീളുന്ന വ്യവഹാരങ്ങള്‍. ഓരോ വിധി വാചകം വരുമ്പോഴും എല്ലാവരും കരുതും ഇത്‌ 
അവസാനത്തേതെന്ന്‌. ഇനി തെളിയുന്നതെല്ലാം സമാധാനത്തിന്റെ പുണ്യമുള്ള രാവുകള്‍ എന്ന്‌ എല്ലാവരും 
കരുതി. പക്ഷേ, തുടര്‍ന്ന്‌ വന്ന രാവുകളൊന്നും സമാധാനം മാത്രം കൊണ്ടു വന്നില്ല. ഓരോ വിധിതീര്‍പ്പും 
ഭൌതീക സാഹചര്യങ്ങളെക്കുറിച്ചുള്ള ചില മെച്ചപ്പെട്ട കണക്കുകള്‍ കൂട്ടിയെടുക്കാം എന്നതില്‍ കവിഞ്ഞ്‌ 
പുതുതായി ഒരു നന്മയും കൊണ്ടുവന്നില്ല. അടഞ്ഞു കിടക്കുന്ന പള്ളികളും അസമാധാനത്തിന്റെ രാവുകളും 
ബഥനിയില്‍ യാഗ പശുവായി പ്രവേശിച്ച ആ സന്യാസവര്യന്റെ മനസ്സിനെ വല്ലാതെ അലട്ടി. എന്താണിതിനൊരു 
പരിഹാരം. സത്യാന്വേഷിയായ മാര്‍ ഈവാനിയോസ്‌ കണ്ടെത്തിയ ഉത്തരം മറ്റൊന്നുമായിരുന്നില്ല. സാര്‍വൃ്രിക 
സഭാ കൂട്ടായ്മയിലൂടെ അല്ലാതെ മലങ്കര സഭയില്‍ സമാധാനം ഉണ്ടാകില്ല എന്ന തിരിച്ചറിവ്‌. 
പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താല്‍ ആബോ ഗീവര്‍ഗ്ഗീസ്‌ എത്തിച്ചേര്‍ന്ന നിഗമനം ശരിയായിരുന്നുവെന്ന്‌ 
കാലം തെളിയിക്കുന്നു. കോടതി വ്യവഹാരങ്ങള്‍ക്കല്ല ദൈവാന്വേഷണത്തിനും ദൈവിക വെളിപാടുകള്‍ക്കും 
സ്വയം സമര്‍പ്പിക്കുമ്പോഴാണ്‌ സഭയില്‍ സമാധാനം ഉണ്ടാകുന്നത്‌. കാതോലികവും അപ്പസ്തോലികവും 
ഏകവും വിശുദ്ധവുമായ സഭയില്‍ ഞാന്‍ വിശ്വസിക്കുന്നു എന്ന്‌ ഏറ്റ്‌ പറയുന്നവര്‍ ഏറ്റവും കുറഞ്ഞത്‌ സ്വന്തം 
മനസാക്ഷിയെ എങ്കിലും വഞ്ചിക്കാതിരിക്കണം. മാര്‍ ഈവാനിയോസ്‌ സ്വയം വഞ്ചിതനാകാന്‍ 
തയ്യാറായിരുന്നില്ല. അതുകൊണ്ട്‌ അദ്ദേഹം ചൊല്ലിയതും ചൊല്ലിക്കൊടുത്തതുമായ വിശ്വാസ പ്രമാണം ഏറ്റ്‌ 
ചൊല്ലിയ ഒരു സഭാ സമൂഹം ദൈവകരങ്ങളില്‍ നിരന്തരം പരിപാലിക്കപ്പെടുന്ന നേര്‍ക്കാഴ്ചയാണ്‌ നാം 
അനുദിനം കാണുന്നത്‌. കാലം ചെയ്ത്‌ 64 വര്‍ഷങ്ങള്‍ പിന്നിടുമ്പോള്‍ ആ പുണ്യ കബറിടം തേടിയെത്തുന്ന 


ജന സഞ്ചയങ്ങള്‍ അത്‌ തെളിയിക്കുന്നു. 
gas 


ഫാ. ബോവസ്‌ മാത്യു 


ചീഫ്‌ എഡിറ്റര്‍, 9447661943 
bovasmathew@ gmail.com 


ക്രൈസ്തവ കാഹളം: ജൂലൈ-ഓഗസ്റ്റ്‌2017 


പഹീത്ൃതജരഴി 


ഓാര്‍മ്മപ്പെരുന്നാളില്‍ 
കബറിലും ത്രോണോസിലും 
ഒരോര്‍മ്മ 


മിലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പുണ്യ പിതാവും മലങ്കര 
പുനരൈക്യ പ്രസ്ത്ഥാനത്തിന്റെ ശില്പ്പിയും ബഥനി ആശ്രമത്തിന്റെയും ബഥനി 
മഠത്തിന്റെയും സ്ഥാപകനും തിരുവനന്തപുരം അതിരൂപതയുടെ പ്രഥമ 
മ്മരെതാപ്പോലിത്തയുമായിരുന്ന ഭാരത ന്യൂമാന്‍ എന്ന അപരനാമത്തില്‍ 
അറിയപ്പെടുന്നതുമായ ദൈവദാസന്‍ മാര്‍ ഈവാനിയോസ്‌ തിരുമേനിയുടെ 64 
0ം ഓര്‍മ്മപ്പെരുന്നാള്‍ നാം ഭക്തിയാദര പൂര്‍വ്വം ആചരിക്കുകയാണല്ലോ. നാം 
സ്വീകരിച്ച സഭാ ജീവിതത്തെക്കുറിച്ചുള്ള തിരിച്ചറിവും അവിരാമം നാം തുടരേണ്ട 
സഭാത്മക ജീവിതത്തെക്കുറിച്ചുള്ള ഓര്‍മ്മപ്പെടുത്തലുമാണ്‌ ഓര്‍മ്മപ്പെരുന്നാള്‍. 
ഒരു കാലഘട്ടത്തില്‍ നമ്മെ നയിക്കുകയും നമ്മെ വളര്‍ത്തുകയും ചെയ്ത 
മഹാരഥന്മാരുടെ ഗണത്തില്‍പ്പെടുന്ന ഒരാള്‍ എന്നതിലപ്പുറം നിരന്തരം ഉള്ളില്‍ 
നിന്നും നമ്മെ പ്രചോദിപ്പിക്കുന്ന ആത്മീയ ഈര്‍ജ്ജസ്രോതസ്സും ചലനാത്മക 
ശക്തിയുമാണ്‌ ദൈവദാസന്‍ മാര്‍ ഈവാനിയോസ്‌. കാലം കഴിയുന്തോറും ആ 
ജീവിതത്തിന്റെ പുണ്യങ്ങളില്‍ ചാലിച്ച ചരിര്രത്താളുകള്‍ നമ്മുടെ മുന്നില്‍ 
മിഴിതുറക്കുകയാണ്‌. ഓരോ ഏടും നമ്മെ വിസ്മയിപ്പിക്കുന്നതും ആ പുണ്യ 
ജീവിതത്തെ പിന്‍ച്ചെല്ലുവാന്‍ ആവേശം തരുന്നതുമാണ്‌. ഈ വര്‍ഷവും റാന്നി 
പെരുന്നാട്ടില്‍ നിന്നും നമ്മുടെ സഭാ മക്കളോടൊത്ത്‌ പുണ്യപിതാവിന്റെ 
വിശുദ്ധിയുടെ പരിമളം വീശുന്ന പട്ടത്തെ കബറിങ്കലേക്ക്‌ നടന്നു നിങ്ങുവാന്‍ 
ബലഹീനമായ എന്റെ കാലുകള്‍ക്ക്‌ ത്രാണി പകരുന്നത്‌ ആ പുണ്യ ജീവിതം 
എന്റെ മുന്‍ഗാമികളിലൂടെ എന്നിലേക്ക്‌ പകര്‍ന്ന ആത്മീയ ഈര്‍ജ്ജമാണ്‌. 


[77 


““കത്തോലിക്കനായിരിക്കുന്നതില്‍ അഭിമാനിക്കുവിന്‍ “ എന്ന്‌ തന്റെ 
മരണക്കിടക്കയില്‍ നമുക്ക്‌ ചാവരുളായി എഴുതി തന്ന മഹത്വചനം സാര്‍വൃത്രിക 
സഭാ കൂട്ടായ്മയില്‍ നമ്മെ നിരന്തരം ചേര്‍ത്തുനിര്‍ത്തുന്നു. പുരാതനമായ 
അന്ത്യോക്യന്‍ സുറിയാനി ആരാധനാക്രമം കത്തോലിക്കാ സഭയില്‍ 
അനുഷ്ഠിക്കുക എന്നതിനപ്പുറം ഒന്നാം തുബ്ദേനില്‍ പരിശുദ്ധ 
മാര്‍പ്പാപ്പയുടെ പേരുചേര്‍ത്തു വായിക്കുന്നതിനപ്പുറം സാര്‍വ്ൃരതികാസഭാ 
സംസര്‍ഗ്ഗത്തില്‍ അതിന്റെ എല്ലാ ആധ്യാത്മിക നന്മകളും ആവോളം 
അനുഭവിക്കുവാനുള്ള നിയോഗവും വിളിയുമാണ്‌, മാര്‍ ഈവാനിയോസ്‌ 
തിരുമേനി തന്റെ സത്യാന്വേഷണത്തിന്റെ പരിസമാപ്തിയില്‍ നമുക്ക്‌ 
നേടിതന്നത്‌. അന്ത്യോക്യന്‍ സുറിയാനി ആരാധനാക്രമം അനുഷ്ഠിക്കുന്നവരുടെ 


ക്രൈസ്തവ കാഹളം: ജൂലൈ-ഓഗസ്റ്റ2017 


എണ്ണം മധ്യ പൂര്‍വൃദേശങ്ങളില്‍ ഗണ്യമായി കുറയുമ്പോള്‍ ഈ കാലഘട്ടത്തില്‍, ആദിമ 
നൂറ്റാണ്ടുകളില്‍ രൂപംകൊണ്ട ഈ ആരാധനാ്രമം ആഗോള സഭയില്‍ കാത്തു 
പരിപാലിക്കുന്നതിനുള്ള ചരിത്രപരമായ നിയോഗം നാം ഏറ്റുവാങ്ങിയിരിക്കുന്നു. ഈ നിയോഗം 
കര്‍ത്താവിന്റെ വിളിയും തിരഞ്ഞെടുപ്പും അല്ലെങ്കില്‍ പിന്നെ എന്താണ്‌? മാര്‍ ഈവാനിയോസ്‌ 
പിതാവ്‌ ഭതീകമായി നമ്മില്‍ നിന്ന്‌ വേര്‍പിരിഞ്ഞിട്ട 64 വര്‍ഷങ്ങള്‍ പൂര്‍ത്തിയായിരിക്കുന്നു. 
തിരിഞ്ഞു നോക്കുമ്പോള്‍ ദൈവം ഒരു മനുഷ്യ വ്യക്തിയെ ചരിത്രപരമായി ഏല്പ്പിച്ച നിയോഗം 
അര്‍ത്ഥവത്തായി പാലിക്കുകയും പിന്‍തലമുറയ്ക്ക്‌ അര്‍ത്ഥപൂര്‍ണ്ണമായി കൈമാറുകയും ചെയ്തു. 
ഈ നിയോഗം പരിശുദ്ധാത്മാവിനാല്‍ ഭരമേലപ്പിക്കപ്പെട്ടതാണെന്ന്‌ ചരിത്രം തെളിയിക്കുന്നു. 
ദൈവദാസന്‍ മാര്‍ ഈവാനിയോസ്‌ തിരുമേനിയുടെ ജീവിതം, സത്യാന്വേഷണവും 
സത്യവിശ്വാസം ഏറ്റുപറച്ചിലുമായിരുന്നു. നമ്മുടെ കര്‍ത്താവ്‌ വി.പത്രോസിനോട്‌ 
പറഞ്ഞതുപോലെ “മാംസരക്തങ്ങളല്ല സ്വര്‍ഗ്ഗസ്ഥനായ എന്റെ പിതാവ്‌ തന്നെയാണ്‌ നിനക്കിത്‌ 
വെളിപ്പെടുത്തി തന്നത്‌.” രണ്ടായിരം വര്‍ഷങ്ങള്‍ക്കു മുമ്പ്‌ ശ്ലീഹന്മാരുടെ തലവനായ 
വി.പത്രോസിനോട്‌ പറഞ്ഞ ഈ വചനം മാര്‍ ഈവാനിയോസ്‌ തിരുമേനിയില്‍ അര്‍ത്ഥവത്തായി 
സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു. 


പരിശുദ്ധാത്മാവിന്റെ ്പചോദനത്താല്‍, ദൈവത്തിന്റെ കരങ്ങളില്‍ അവിടുത്തെ 
ഉപകരണമായി മാറിയ ഈ പുണ്യ പിതാവ്‌ നയിച്ചത്‌ വീരോചിതമായ ധന്യജീവിതമാണ്‌. നമ്മെ 
ബലപ്പെടുത്തുന്നതും പ്രചോദിപ്പിക്കുന്നതുമായ ഈ ജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക്‌ 
ആഴ്ന്നിറങ്ങുമ്പോള്‍ അത്ഭുതപ്പെടുത്തുന്ന ഏടുകള്‍ നമുക്ക്‌ ഒരു വെല്ലുവിളിയും നിയോഗത്തിന്റെ 
തിരിച്ചറിവുമാണ്‌. ഈ കാലഘട്ടത്തില്‍ ഈ പുണ്യജീവിതം നമുക്ക്‌ കൈമാറിയ വിളിയും 
നിയോഗവും ഏറ്റെടുക്കുവാന്‍ അവിടുത്തെ കബറിടം നമ്മെ ശക്തിപ്പെടുത്തുന്നു. കര്‍ത്താവിന്റെ 
രണ്ടാമത്തെ വരവിന്‌ മുന്നൊരുക്കം നടത്തുവാന്‍ ദൈവം ഒരു നൂറ്റാണ്ട്‌ മുമ്പ മാര്‍ ഈവാനിയോസ്‌ 
പിതാവിനെ തിരഞ്ഞെടുത്തത്‌ കേവലം ഒരു വ്യക്തിയുടെ തിരഞ്ഞെടുപ്പായിരുന്നില്ല, പിന്നയോ 
ഒരു ചെറിയ സമൂഹത്തെ ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ പ്രകാശവും ആക്കിത്തീര്‍ക്കുന്നതിനു 
വേണ്ടിയാണ്‌. 


64 ഠം ഓര്‍മ്മപ്പെരുന്നാള്‍ നമ്മുടെ തലമുറയ്ക്ക്‌ ഈ ചരിത്രനിയോഗം ഏറ്റുവാങ്ങുന്നതിനുള്ള 
ധന്യമായ മുഹൂര്‍ത്തമാകട്ടെ. പൂര്‍വ്വീകരാല്‍ ഭരമേലിപ്പിക്കപ്പെട്ടിട്ടുള്ള പുനരൈക്ൃത്തിന്റെ 
അണയാത്ത ദീപം കത്തിപ്പടരുവാന്‍ സമയമായിരിക്കുന്നു. വിശ്രമമില്ലാത്ത കഠിനാ 
ധ്വാനത്തിന്റേയും ത്യാഗം ചെയ്ത്‌ വിലകൊടുത്തു വാങ്ങേണ്ട പുണ്യ ദിനങ്ങളുടേയും കാലമാണ്‌ 
വരുന്നത്‌. നിയോഗം തിരിച്ചറിഞ്ഞവര്‍ക്ക്‌ നഷ്ടപ്പെടുവാന്‍ ഒന്നുമില്ല. എന്നാല്‍ ലഭി 
ക്കാനിരിക്കുന്നത്‌ അവിടുത്തെ രാജ്യത്തില്‍ ഒരുക്കപ്പെട്ട സ്ഥലങ്ങളാണ്‌. ഈ തിരിച്ചറിവാണ്‌ 
മാര്‍ ഈവാനിയോസ്‌ എന്ന പുണ്യ ജീവിതത്തെ മുന്നോട്ട്‌ നയിച്ചതും ലക്ഷ്യത്തില്‍ എത്തിച്ചതും. 
അതുതന്നെയാവണം നമ്മുടെ ബോധ്യങ്ങളും തിരിച്ചറിവും. ഏവര്‍ക്കും ഓര്‍മ്മപ്പെരുന്നാളിന്റെ 
അനുഗ്രഹങ്ങളും ആശംസകളും പ്രത്യേകം നേരുന്നു. 


സാര്‍വ്വരതിക സഭയുമായുള്ള പൂര്‍ണ്ണമായ ഐക്യം മലങ്കരസഭയുടെ മിഷനറി 
പ്രവര്‍ത്തനങ്ങള്‍ക്ക്‌ ശക്തിപകരും. അത്‌ മലങ്കരസഭയ്ക്ക്‌ നവോന്മേഷം പകരും എന്ന മാര്‍ 
ഈവാനിയോസ്‌ പിതാവിന്റെ തിരിച്ചറിവ്‌ ഇന്ന്‌ എത്രയോ അര്‍ത്ഥപൂര്‍ണ്ണമായിരിക്കുന്നു. 
മലങ്കരസഭയുടെ സഭാത്മക പൂര്‍ണ്ണതയ്ക്ക്‌ സാര്‍വ്വത്രിക സഭാകൂട്ടായ്മയാണ്‌ പരിഹാരം എന്നത്‌ 
ഇന്നും പ്രസക്തമായ ദര്‍ശനവും നിയോഗവുമായി നിലനില്‍ക്കുന്നു. പുണ്യപിതാവിന്റെ 64-0൦ 
ഓര്‍മ്മപ്പെരുന്നാളില്‍ ഈ ദര്‍ശനവും നിയോഗവും പട്ടത്തെ കബറിങ്കലും കബറിനു മുകളിലുള്ള 
ത്രോണോസിലും ഓര്‍ക്കാം, പ്രാര്‍ത്ഥിക്കാം. 


njomgns പിതാ of 


നന്ന ഇ 


24 കര്‍ദ്ദിനാള്‍ ബസേലിയോസ്‌ ക്ലീമീസ്‌ 
മേജര്‍ ആര്‍ച്ചുബിഷപ്പ്‌-കാതോലിക്കോസ്‌ 


ക്രൈസ്തവ കാഹളം: ജൂലൈ-ഓഗസ്റ്റ്‌2017 


ബിഷപ്പ്‌ മാര്‍ ജോസഫ്‌ കല്ലറങ്ങാട്ട്‌ 
(പാലാ രൂപതാദ്ധ്യക്ഷന്‍) 


മാര്‍ ഈവാനിയോസ്‌ 
മജിസ്റര്‍ ഇന്‍േറിയോര്‍ 


(2017 ജുലൈ 3-൦ തീയതി പട്ടം സെന്റ്‌ മേരീസ്‌ 
കത്തീഗഡലില്‍ ഓാര്‍മ്മപ്പെരുനാളിനോടനുബന്ധിച്‌ 
അരര്‍പച്ചിച്ച വി. കുര്‍ബ്വാന മദ്ധ്യ നല്‍കിയ 
വചനസന്ദേശത്തി൭ല്‍ (പസക്ത ഭാഗങ്ങള്‍) 


Dിലങ്കര പുനരൈക്യ പ്രസ്ഥാനത്തിന്റെ ശില്‍പ്പി 
യായ.മാര്‍ ഈവാനിയോസ്‌ ഭാരതം കണ്ട ഏറ്റവും 
പ്രമുഖനനായ മ്മെതാപോലീത്താ ആയിരുന്നു. ഇന്നത്തെ 
മലങ്കര കത്തോലിക്ക സഭാ വെട്ടിയെടുക്കപ്പെട്ട പാറയും 
ആ സഭയെ കുഴിച്ചെടുത്ത ഖനിയും ഗര്‍ഭപാത്രവും മാര്‍ 
ഈവാനിയോസ്‌ ആണ്‌. മാര്‍ ഈവാനിയോസ്‌ പിതാവ്‌ 
ആചാര്യശ്രേഷ്ഠനും, ഭൂഷിമാരില്‍ ഏകര്‍ഷിയായിട്ടിള്ള 
വ്യക്തിത്വവുമാണ്‌. അനേകം ജൂഷിമാരില്‍ ഒരേയൊരു 
മഹര്‍ഷി അതാണ്‌ ഏകര്‍ഷി, അതാണ്‌ മാര്‍ 
ഈവാനിയോസ്‌ പിതാവ്‌. സഭയും സന്യാസവും തമ്മി 
ലുള്ള അവിഭാജ്യത ആഴത്തില്‍ മനസിലാക്കിയ 
ദൈവശാസ്ത്രജ്ഞനായിരുന്നു മാര്‍ ഈവാനിയോസ്‌. 
ബഥനി പ്രസ്ഥാനം ഇതിന്റെ ഫലമാണ്‌.സന്യാസം സഭ 
യുടെ ആത്മാവാണ്‌ എന്ന തിരിച്ചറിവ്‌ അദ്ദേഹത്തിനു 


ണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ആത്മീയ 
സിദ്ദാന്തത്തിന്റെ ഉടമയും ദാര്‍ശനികനുമായിരുന്നു 
അദ്ദേഹം. നിശ്വയദാര്‍ഡ്യവും ധിക്ഷണാ വൈഭവവും 
ഇഴുകിച്ചേര്‍ന്ന ആ വ്യക്തിത്വത്തില്‍ നാം കാണുന്നത്‌ 
നിര്‍ഭയനായ ഒരു വേദശാസ്ത്രിയുടെ ആത്മീയതയും 
ഭരണ പാടവങ്ങളുമാണ്‌. വേദശാസ്ത്രവും ആത്മീയ 
തയും താപസ ചിന്തകളും കലഹം കൂടാതെ അദ്ദേഹ 
ത്തിനുള്ളില്‍ ശാന്തമായി പ്രവര്‍ത്തിച്ചു. 


സെറാമ്പൂര്‍ സര്‍വ്വകലാശാലയില്‍ നിന്നും പഠനം 
പൂര്‍ത്തിയാക്കിയ മാര്‍ ഈവാനിയോസ്‌ ഈ കാലയ 
ളുവില്‍ യൂറോപ്പിലെ തന്നെ അനേകം രാജ്യങ്ങളിലെ 
സര്‍ക്കാരുമായി നല്ല ഇഴയടുപ്പവും രൂപപ്പെടുത്തി. 


അതോടൊപ്പം തന്നെ ഭാരതത്തിലുണ്ടായിരുന്ന 
സുറിയാനി കുടുംബങ്ങളുമായി വലിയ ആത്മബന്ധവും 


ക്രൈസ്തവ കാഹളം: ജൂലൈ-ഓഗസ്റ്റ്‌2017 


വളര്‍ത്തി. ഇത്‌ ആത്മീയ ചൈതന്യത്തില്‍ നിറഞ്ഞ ഒരു 
വടവ്യക്ഷമായി പടര്‍ന്നു പന്തലിക്കാന്‍ സഹായിച്ചു. മാര്‍ 
ഈവാനിയോസിന്റെ ഓര്‍മ്മപ്പെരുന്നാള്‍ ഇന്ന്‌ 
ഭാരതത്തിലെ ക്രൈസ്തവരുടെ ഓര്‍മ്മയാണ്‌....നമ്മുടെ 
ഓരോരുത്തരുടെയും വേരുകളെക്കുറിച്ചുളള ഓര്‍മ്മ 
യാണ്‌... വിശിഷ്യ സാര്‍വ്വ്രതിക സഭയെക്കുറിച്ചുള്ള 
ഓര്‍മ്മയാണ്‌. ഈ ഓര്‍മ്മകളാണ്‌ മലങ്കര കത്തോലിക്ക 
സഭയെ അനശ്വരമാക്കുന്നത്‌. പിതാവിന്റെ ആത്മീയത 
യാണ്‌ ഇന്ന്‌ നമ്മുടെ സഭയുടെ ആത്മാവായി നില 
കൊളളുന്നത്‌. 


മലബാര്‍ സഭ എന്നും ആദരവോടു കൂടിയാണ്‌ ഈ 
പുണ്യാത്മാവിനെ കാണുന്നത്‌. കാരണം മലബാര്‍ 
സഭയുടെ ആരംഭ കാലപൈത്യകത്തെക്കുറിച്ചു അങ്ങേ 
യറ്റം താത്പര്യമുള്ളയാളായിരുന്നു മാര്‍ ഈവാനിയോസ്‌ 
പിതാവ്‌. പിന്നീട്‌ മലബാര്‍ സഭയില്‍ വന്ന പല 
അപചയങ്ങളെ കുറിച്ച്‌ അങ്ങേയറ്റം ദുഖിക്കുകയും 
സങ്കടപ്പെടുകയും ചെയ്തു. പാരമ്പര്യങ്ങള്‍ നഷ്ടപ്പെടു 
ത്തുന്ന സഭാ സമൂഹങ്ങള്‍ വേരുകള്‍ നഷ്ടപ്പെടുന്ന 
വൃക്ഷങ്ങള്‍ പ്പോലെയാണെന്ന്‌ മാര്‍ ഈവാനിയോസ്‌ 
വിശ്വസിച്ചു. മാര്‍ ഈവാനിയോസ്‌ പിതാവ്‌ ഇന്ന്‌ മലങ്കര 
കത്തോലിക്കാ സഭയുടെ “മജീസ്റ്റര്‍ ഇന്റേറിയോര്‍” 
ആണ്‌. അതായത്‌ ഉള്ളില്‍ നിന്നും പഠിപ്പിച്ചുകൊണ്ടി 
രിക്കുന്ന അദ്ധ്യാപകനാണ്‌. നാം സാധാരണയായി 
കണ്ടുവരുന്നത്‌ പുറമെ നിന്നു പഠിപ്പിക്കുന്ന അദ്ധ്യാപ 
കരെയാണ്‌. 99% അദ്ധ്യാപകരും ഈ ഗണത്തില്‍ 
പ്പെടുന്നു. സ്കൂളിലായാലും, കോളേജിലായാലും, 
സെമിനാരിയിലായാലും ഇതു തന്നെയാണ്‌ അവസ്ഥ. 
എന്നാല്‍ ചുരുക്കം ചില അദ്ധ്യാപകര്‍ “മജീസ്റ്റര്‍ 
ഇന്റേറിയോര്‍” ആണ്‌. 


VY 


കുട്ടികളുടെ ഉള്ളിലേക്ക്‌ കടന്ന്‌ ചെന്ന്‌ 
അവരോടൊപ്പം നിന്ന്‌ സാമ്പത്തികം നോക്കാതെ 
പഠിപ്പിക്കുന്നു. കുട്ടികളുടെ ഉള്ളില്‍ എപ്പോഴും ഇത്തരം 
അദ്ധ്യാപകര്‍ നിറഞ്ഞു നില്‍ക്കും. അപ്പോഴാണ്‌ 
ഒരദ്ധ്യാപകന്‍ ദൈവത്തിന്‌ സദൃശ്യമായ ഒരു ഐക്കണ്‍ 
ആയി മാറുന്നത്‌. 


ഈ ദൈവസ്പര്‍ശമാണ്‌ പിതാവില്‍ നമുക്ക്‌ 
കാണാന്‍ കഴിയുന്നത്‌. തന്മൂലം മാര്‍ ഈവാനിയോസ്‌ 
പിതാവിനെ ഈ സഭയുടെ മജീസ്റ്റര്‍ ഇന്റേറിയോര്‍ എന്ന്‌ 
വിശേഷിപ്പിക്കുന്നു. ഉള്ളിലിരുന്നുകൊണ്ട്‌ എപ്പോഴും 
പുനരൈകൃത്തിന്റെ സാധ്യതകള്‍ നമുക്ക്‌ പകര്‍ന്നു 
തരുന്നത്‌ ആരെയും വിമര്‍ശിക്കാന്‍ വേണ്ടിയല്ല, 
കത്തോലിക്കാകൂട്ടായ്മയില്‍ നിന്ന്‌ അകന്നു കഴിയുന്ന 
എല്ലാ സഭാംഗങ്ങളും ഈ കൂട്ടായ്മയിലേക്ക്‌ കടന്നു 
വരണം എന്ന്‌ ഓര്‍മ്മിപ്പിക്കാനാണ്‌. പുനരൈക്യ 
പ്പെട്ടവരും , പുനരൈക്ൃത്തിലേക്ക്‌ വരേണ്ട മറ്റെല്ലാവരും 
കാതോലികതയില്‍ നിരന്തരമായി വളര്‍ന്നു കൊണ്ടി 
രിക്കണം. 


പരിശുദ്ധ സിംഹാസനത്തിന്റെ മൂല്യമെന്താണെന്ന്‌ 
എല്ലാവരും മനസ്സിലാക്കണം എന്ന മാര്‍ ഈവാനിയോസ്‌ 
പിതാവ്‌ തീക്ഷണമായി ആഗ്രഹിച്ചിരുന്നു. അവിടയാണ്‌ 


ക്രൈസ്തവ കാഹളം: ജൂലൈ-ഓഗസ്റ്റ്‌2017 


മാര്‍ ഈവാനിയോസ്‌ പിതാവിന്റെ കാന്തിക പ്രഭാവം. 
ഒരു കാന്തിക വലയം പോലെ അദ്ദേഹം ഇന്നും നമ്മുടെ 
ഭാരതത്തിലെ ക്രൈസ്തവരുടെ ഇടയില്‍ ഒളിമങ്ങാതെ 
നില്‍ക്കുന്നതിനും കാരണവും ഇതാണ്‌. “Ut Unum Sint” 
“That they all may become One” അതെ ഐക്ൃത്തിന്റെ 
പ്രവാചകനായിരുന്നു മാര്‍ ഈവാനിയോസ്‌. 1930ല്‍ 
ആരംഭിച്ചു പുനരൈക്യം ഒരു തീക്കട്ടയായി ഇന്ന്‌ ഭാരത 
സഭയില്‍ ഒളിമങ്ങാതെ ജ്വലിക്കുന്നു. മരണാനന്തരം 
ഞാന്‍ സ്വര്‍ഗ്ഗത്തില്‍ എത്തിയശേഷം എന്റെ അകത്തോ 
ലിക്കാ സഹോദരങ്ങളുടെ പുനരൈക്യത്തിനായി 
ദൈവസന്നിധിയില്‍ പ്രാര്‍ത്ഥിച്ചു കൊണ്ടിരിക്കും 
എന്നുള്ള അദ്ദേഹത്തിന്റെ തീരധവാഗ്രഹമാണ്‌ ഈ 
കെടാവിളക്ക്‌. മാര്‍ ഈവാനിയോസ്‌, മാര്‍ തെയോ 
ഫിലോസ്‌, മാര്‍ സെവേറിയോസ്‌, മാര്‍ ദിയസ്കോറസ്‌ 
എന്നീ നാല്‌ മേലധ്യക്ഷന്മാരും 100-റോളം വൈദീകരും 
അല്‍മായ പ്രമുഖരും ചേര്‍ന്ന്‌ ആരംഭിച്ച പുനരൈക്യ 
പ്രസ്ഥാനം (തിരുവന്തപുരം അതിരൂപത) ഇന്ന്‌ സ്വതന്ത്ര 
ഭരണാവകാശമുള്ള വലിയ ഒരു വ്യക്തി സഭയായി 
കത്തോലിക്കാ സഭയില്‍ ശോഭിക്കുന്നു എന്നത്‌ ദൈവ 
കൃപമൂലമാണ്‌. നാമെല്ലാവരും ഒരൊറ്റ സഭയുടെ, ഏക 
ഇടയന്റെ ആടുകളാകണം. ഈശോയുടെ ചിന്തയും, 
അപ്പസ്‌ തോലന്‍മാര്‍ നമുക്ക്‌ നല്‍കുന്ന ചിന്തയും 
അതാണ്‌. മാര്‍ ഈവാനിയോസ്‌ പിതാവിന്റെ വ്യക്തിത്വം 
എല്ലാ അര്‍ത്ഥത്തിലും നമ്മുടെ സഭകളെ സ്വാധീ 
നിക്കണം. 


rl റ 
f 


ഫാ. ബെര്‍ക്കുമെന്‍സ്‌ ഒഐസി 


ദൈവസേവനത്തെക്കാള്‍ 
അത്യുത്തമം 
ദൈവസമ്പാദനം 


1. ദൈവദാസന്‍ മാര്‍ ഈവാനിയോസിന്റെ ആത്മീയ പറയുമ്പോള്‍ ദൈവസേവനത്തിന്റെ വിലകുറയ്ക്കു 
ചിന്തകളില്‍ ഏതാണ്ട്‌ വിശ്വപ്രശസ്തി നേടിക്കൊണ്ടി കയല്ല, ദൈവസമ്പാദത്തിലേക്കാണ്‌ എല്ലാ സേവനങ്ങളും 
രിക്കുന്ന ദിവ്യോക്തിയാണ്‌ ദൈവസേവനത്തെക്കാള്‍ നയിക്കേണ്ടത്‌ എന്ന പരമസത്യം ഈന്നിപ്പറയുകയാണ്‌. 
അത്യുത്തമം ദൈവസമ്പാദനം എന്നത്‌. അദ്ദേഹം ഈ രണ്ടു ദൈവാഭിമുഖ്യങ്ങളും തമ്മിലുള്ള ബന്ധ 
ത്തിന്റെ ആഴത്തിലേക്ക്‌ ഒന്ന്‌ എത്തി 
നോക്കാന്‍ ശ്രമിക്കുക മാ്രതമാണ്‌ 
ഇവിടെ. 


2. മാര്‍ ഈവാനിയോസ്‌ തിരുമേനി 
എം.ഡി. സെമിനാരിയിലും സെറാമ്പൂ 
രിലും മുണ്ടന്‍മലയിലും പുനരൈക്യ 
ത്തിനു ശേഷം ജാഗരുകനായൊരു 
അജപാലകന്‍ ആയിരുന്നപ്പോഴും 
ശുശ്രൂഷാനിരതനായിരുന്നു. ദൈവ 
സേവനം ആരംഭമാണ്‌. അത്‌ ദൈവ 
സമ്പാദനത്തിലേക്ക്‌ നയിക്കണം. 
സേവനം പ്രവൃത്തി (ഥ0സ)കളാണ്‌. 
പ്രവൃത്തിയുടെ ലക്ഷ്യം പലതാകാം. 
സമ്പാദനം ഒരു വസ്തുവിന്റെ ഉടമ 
യായി തീരുകയാണ്‌ (Satu). ദൈവ 
മാണ്‌ എന്നെ സൃഷടിച്ചത്‌ അവിടുത്തെ 
രൂപവും ഛായയും (image and likness) 
എന്നില്‍ നിക്ഷേപിച്ച്‌ ദൈവിക അംശം 
എന്നില്‍ കലര്‍ത്തി ആണ്‌ എന്നെ 
സൃഷ്ടിച്ചത എന്ന അവബോധം എന്നെ 
നയിക്കുകയും നിയന്ത്രിക്കുകയും 
ചെയ്യുന്ന സത്യമായി മാറുന്നതാണ്‌ 
ദൈവസമ്പാദനത്തിന്റെ ആരംഭം. 


3. ദൈവസമ്പാദനത്തെ ആദ്ധ്യാ 
ത്മീക പിതാക്കന്മാര്‍ ദൈവത്തോട്‌ 
ചേര്‍ന്നിരിക്കുക (to be in communication 
with God)എന്നാണ്‌ വിളിക്കുക. ദൈവം 
മാത്രം ഒരു വിശ്വാസിയുടെ സമ്പാദ്യ 
മായി മാറുക. ഒരു വിശ്വാസിയെ ദൈവം 
സ്വന്തമാക്കുകയാണ്‌ ദൈവസമ്പാദനം. 


വേദപുസ്തകത്തില്‍ ദൈവത്തെ സ്വന്തമാക്കിയ, ദൈവം 
സ്വന്തമാക്കിയ അനേകരെ നാം കണ്ടുമുട്ടുന്നുണ്ട്‌. 
അ്രഹാം, മോശ പുതിയ നിയമത്തില്‍ പരി.അമ്മ, 
സഭാചരി്രത്തില്‍ അനേകവിശുദ്ധര്‍, മലങ്കരസഭാ 
ചരിത്രത്തില്‍ മാര്‍ ഈവാനിയോസ്‌ പിതാവ്‌ ഇങ്ങനെ 
അനേകരെ താന്‍ സ്വന്തമാക്കിയവരെ തന്റെ പ്രവാച 
കരായി ദൈവം മാറ്റുന്നു. നീ പോകുക എന്നു പറഞ്ഞ്‌ 
അവരെയെല്ലാം ഓരോ ദൈവികപദ്ധതിയുടെ 
നിര്‍വ്വഹണത്തിന്‌ നിയോഗിക്കുന്നു. ദൈവത്തെ സമ്പാദി 
ചുവര്‍, ദൈവം സ്വന്തമാക്കിയവര്‍ തങ്ങള്‍ക്കു ലഭിച്ച 
സ്നേഹനിയോഗങ്ങളില്‍ നിന്ന്‌ ഒരിക്കലും പിന്‍മാറുന്നില്ല. 


4. അന്നത്തെ മതഭരണകേന്ദ്രമായിരുന്ന 
ജറുസലേമില്‍ നിന്ന്‌ അല്പം അകലെ ബഥനി 
എന്നൊരു ഗ്രാമീണ വസതി. അവിടെ ചുറുചുറുക്കുള്ള 
രണ്ടു സഹോദരിമാര്‍. മൂത്തവള്‍ എന്നു തോന്നിക്കുന്ന 
മാര്‍ത്ത, യേശുവിനെ സല്‍ക്കരിക്കുന്നതില്‍ 
എല്ലായ്പ്പോഴും വ്യാപൃതയാണ്‌. ദൈവസേവനത്തിന്റെ 
ഒരു ഉജ്ജ്വലതാരമാണ്‌ മാര്‍ത്താ. പക്ഷേ ഒരു കുറവുണ്ട്‌. 
സഹോദരി മറിയത്തെപ്പോലെ, യേശുവിന്റെ 
പാദത്തിങ്കല്‍ ഇരുന്ന്‌ തിരുവചനങ്ങള്‍ ശ്രവിക്കുന്നതിന്‌ 
സമയം കണ്ടെത്താനാകുന്നില്ല അവള്‍ക്ക്‌, മറിയം 
യേശുവിന്റെ തൃപ്പാദസേവയിലാണ്‌. അവള്‍ ഗുരുവിന്റെ 
വചനം ശ്രവിക്കുക മാഠ്രതമാണ്‌ ചെയ്യുക. 
ഉപയോഗിച്ചിരിക്കുന്ന ലവണ എന്ന ഗ്രീക്ക്‌ പദത്തിന്‌ 
അനുഷ്ഠിക്കുന്നതിനു വേണ്ടി ശ്രദ്ധിച്ചു കേള്‍ക്കുക 
എന്നര്‍ത്ഥ വ്യാപ്തി ഉണ്ട്‌. യൂദാസിന 
പ്പോലെയുള്ള ഒരു വിമര്‍ശകന്‍ അടുത്തുണ്ടായി 
രുന്നുവെങ്കില്‍ പറഞ്ഞേനെ “ഈ സമയംകൊല്ലി 
പരിപാടി എന്തിന്‌ , ഈ പെണ്ണിന്‌ പോയി ചേട്ടത്തിയെ 
ഒന്നു സഹായിച്ചുകൂടെ, അല്ലെങ്കില്‍ അയല്‍പക്കത്തുള്ള 
കുഷ്ടരോഗിയായ ശെമഓാനേ(മര്‍ക്കോ 14/3) 
ശുശ്രൂഷിക്കരുതോ”” എന്നൊക്കെ . പക്ഷേ തിരുവചന 
ശ്രവണത്തോട താരതമ്യപ്പെടുത്താവുന്ന, അതിന്‌ പകരം 
വയ്ക്കാവുന്ന ഒരു ശുശ്രൂഷയും ഇല്ല. തിരുവചനം 
ശ്രവിക്കുമ്പോള്‍ ദൈവമാണ്‌ നമ്മോട്‌ സംസാരിക്കുന്നത്‌. 
“അത്‌ ജീവന്‍ നല്‍കുന്ന വചനമായ നമ്മുടെ 
കര്‍ത്താവേശുമിശിഹായുടെ വി. ഏവന്‍ഗേലിയോന്‍” 
ആണ്‌. യേശുവിനെ തന്റെ മകനായി സമ്പാദിച്ച 
പരി.അമ്മ ആ സമ്പാദ്യത്തെ എങ്ങനെയാണ്‌ കാത്തു 
സൂക്ഷിക്കേണ്ടത്‌ എന്ന്‌ ഹൃദയത്തില്‍ ഗാഡമായി 
ചിന്തിച്ചുകൊണ്ടിരുന്ന തിരുവചനശ്രവണം തന്നെയാണ്‌ 
ബഥനിയിലെ മറിയവും നടത്തുന്നത്‌. ആ ശ്രവണം 
ദൈവസമ്പാദനമാണ്‌. ഒരാത്മാവിന്റെ ഗാഡമായ 
തിരുവചന്രവണം ദൈവത്തെ സമ്പാദിക്കുകയാണ്‌. 
മാര്‍ത്തയുടേത്‌ യേശുവിനുള്ള സ്നേഹശുശ്രൂഷ 
യായിത്തന്നെ ആരംഭിച്ചതാകണം. പക്ഷേ യേശുവിനെ 
വിട്ടിട്ട തന്നിലേക്കു തന്നെ മാര്‍ത്താ തിരിഞ്ഞിരി 
ക്കുകയാണെന്ന്‌ “കര്‍ത്താവേ ശുശ്രൂഷക്കായി എന്റെ 
സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത്‌ നീ 
ശ്രദ്ധിക്കുന്നില്ല എന്ന മാര്‍ത്തയുടെ ചോദ്യത്തില്‍ 
വ്യക്തമാണ്‌. സേവനത്തിന്റെ പേരില്‍ തന്നിലേക്ക്‌ തന്നെ 
ഒതുങ്ങിക്കൂടുന്നതിന്‌, യേശുവിനെ വിസ്മരിക്കുന്നതിന്‌ 


ക്രൈസ്തവ കാഹളം: ജൂലൈ-ഓഗസ്റ്റ്‌2017 


ഉള്ള സാദ്ധ്യതയും പ്രവണതയും ശക്തമാണ്‌. മറിയം 
യേശുവിന്റെ വചനം ശ്രവിച്ച്‌ അവനില്‍ നിര്‍ലീന 
യാകുന്നു. ഈ നീര്‍ലീനതയാണ്‌ മറിയത്തിന്റെ വലിപ്പം. 


5. സുവിശേഷത്തില്‍ യേശുവിനെയും അവനോ 
ടൊപ്പം പന്ത്രണ്ട്‌ പേരെയും ശുശ്രൂഷിച്ചിരുന്ന സ്ത്രീകളെ 
പറ്റി പറയുന്നുണ്ട്‌(ലൂക്കാ 8/1-3). അവരുടെ ശുശ്രൂഷാ 
ഭാവം വളര്‍ച്ച നേടുന്നതും നാം സുവിശേഷത്തില്‍ 
കണ്ടെത്തുന്നുണ്ട്‌. കുരിശില്‍ തൂങ്ങി കിടക്കുന്ന 
യേശുവിന്റെ പാദങ്ങള്‍ ചുംബിക്കാനാവാത്തതുകൊണ്ട്‌ 
അല്പം ദൂരം മാറി യോഹന്നാന്‍ ഒഴികെ മറ്റുശിഷ്യ 
ന്മാരെല്ലാം ഒളിച്ചുമാറിക്കളഞ്ഞപ്പോഴും, ്രൂശിതനെ 
സ്വന്തമാക്കികൊണ്ട്‌ കണ്ണിമയ്ക്കാതെ നോക്കി 
നില്ക്കുകയാണ്‌ അവര്‍. യേശു അവരുടെ സര്‍വ്വ 
സമ്പാദ്യവുമായി മാറിയിരിക്കുന്നതുകൊണ്ടുള്ള ഒരു 
നോക്കി നിലപായിരുന്നു അത്‌. സുവിശേഷ പ്രഘോ 
ഷണ പര്യടനത്തിലും ക്രൂശിതനെ നോക്കിനില്‍ക്കുന്ന 
വരിലും പേരെടുത്തു പറയുന്ന മഗ്ദലിത്താ മറിയം, 
ഞായറാഴ്ച പുലര്‍ച്ചയ്ക്കു തന്നെ ഉത്ഥിതനായ 
യേശുവുമായി ഒരു മറിയം - Rabംം൩i ബന്ധം സ്ഥാപി 
ക്കുന്നു. ആ ബന്ധം അനുഭവതലത്തില്‍ ആകേണ്ടത്‌, 
സ്വാഭാവികതലത്തിലുള്ള ഒരു കയറിപ്പിടുത്തം കൊണ്ടല്ല, 
അവന്‍ ഉയര്‍ത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന സത്യം, 
മറ്റുള്ളവരുമായി പങ്കുവെച്ചുകൊണ്ടാണ്‌. ഉയര്‍ത്തെഴു 
ന്നേറ്റ കര്‍ത്താവീനെ Rഇabംം൩i ആയി സ്വന്തമാക്കിയ 
മറിയം, അപ്പസ്‌ തോലന്മാര്‍ക്ക്‌ (Apostola Apostolorum) 
അപ്പസ്തോലിക ആകുകയാണ്‌. “നീ പോയി അവരോട്‌ 
പറയുക” എന്ന ദൌത്യവുമായി അവരുടെ പക്കലേക്ക്‌ 
ഓടുമ്പോള്‍ യേശുവിന്റെ ശുശ്രൂഷകയായിരുന്ന മറിയം, 
ഉത്ഥിതനായ യേശുവിനെ സ്വന്തമാക്കി അവിടുത്തെ 
പ്രേഷിതയായി മാറുന്നു. 


6. സമാന്തര സുവിശേഷങ്ങളില്‍ “മനുഷ്യരെ 
പിടിക്കുന്നവരാകാനാണ്‌ ' യേശു ആദൃശിഷ്യന്മാരെ 
വിളിക്കുന്നത്‌. നന്മകള്‍ ചെയ്തുകൊണ്ട്‌ ചുറ്റിസഞ്ചരി 
ച്ചിരുന്ന യേശുവിന്റെ എല്ലാ ശുശ്രൂഷകളിലും അവര്‍ 
പങ്കുച്ചേര്‍ന്നിരുന്നു. ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും അവര്‍ 
ചുറ്റി സഞ്ചരിച്ച ദൈവരാജ്യം (പസാഗിച്ചിരുന്നു. 
രോഗികളെ സുഖപ്പെടുത്തിയിരുന്നു. “പരിശീലനകാലം” 
കഴിഞ്ഞ്‌ ലോകമെങ്ങും പോയി സുവിശേഷം 
പ്രസംഗിക്കുന്നതിനുള്ള ദൌത്യം ഏല്‍പ്പിക്കുന്നതിന്‌ മുമ്പ 
ശിഷ്യന്മാരുടെ വക്താവായിരുന്ന പത്രോസിനോട യേശു 
ചോദിക്കുന്നു “പത്രോസെ നീ എന്നെ സ്നേഹിക്കു 
ന്നുവോ” എന്ന്‌. “മനുഷ്യര്‍ എന്നെപ്പറ്റി അനേകം കാര്യ 
ങ്ങള്‍ ചിന്തിച്ചുവെന്നുവരാം. എന്നെപറ്റിയുള്ള നിന്റെ 
ചിന്ത എന്താണ്‌ ” എന്ന്‌ കുറെ ദിവസങ്ങള്‍ക്ക്‌ മുമ്പ്‌ 
ചോദിച്ചതിലെ വ്യക്തിപരത (Personal touch) നിലനിര്‍ത്തി 
കൊണ്ട്‌ യേശു പത്രോസിനോട്‌ ചോദിക്കുന്നു 
“നീ എന്നെ സ്നേഹിക്കുന്നുവോ”? എന്ന്‌ ചോദ്യത്തിന്റെ 
പൊരുള്‍: വലിയ ദൌത്യങ്ങള്‍, ശുശ്രൂഷകള്‍, സേവന 
ങ്ങള്‍ ഞാന്‍ നിന്നെ ഏല്‍പിക്കുകയാണ്‌. അതിനെല്ലാം 
ഓജസ്‌ പകരേണ്ട സ്നേഹം നിനക്കുണ്ടോ? എന്നാണ്‌. 
അതേ ചിന്ത വി.പൌലോസ്‌ വ്യക്തമാക്കുന്നുണ്ട്‌. എത്ര 
വലിയ ശുഗ്രൂഷ ചെയ്താലും സേവനങ്ങള്‍ 


നടം 


അനുഷ്ഠിച്ചാലും സ്നേഹം കൊണ്ട്‌ ജ്വലിക്കുന്നത 
ലെങ്കില്‍ ഒന്നുമല്ല. നീ മാത്രം മതി എന്ന്‌ ഉരുവിടുന്നവന്റെ 

ബ ബ റ 
ജീവശ്വാസമാണ്‌ സ്നേഹം. 


7. പൊതുജീവിതരംഗത്ത്‌, അന്നത്തെ സഭയില്‍ അത്ര 
വലിയ സേവന പരമ്പര കാഴ്ച വച്ച മാര്‍ ഈവാനി 
യോസ്‌ പിതാവിനെപ്പോലെ മറ്റൊരു വ്യക്തി ഇല്ലാ 
യിരുന്നു. എന്നാല്‍ അതിലും ഉത്തമമായ ഒരു ജീവിത 
ശൈലി ഉണ്ട്‌. തങ്ങള്‍ക്കു വേണ്ടി ഒന്നും നീക്കിവെ 
യ്ക്കാത്ത സര്‍വവസംഘപരിത്യാഗത്തിന്റെ ജീവിതശൈലി 
ജീവന്റെ ഗ്പതീകമാകുന്ന രക്തം ദൈവത്തിനും 
പ്രവര്‍ത്തനത്തിന്റെ പ്രതീകമായ മേദസ്സ്‌ സംഘടന 
യ്ക്കും സമര്‍പ്പിച്ചുതീര്‍ക്കുന്ന യാഗപശുവിന്റെ ശൈലി. 
അതില്‍ നിന്നും പ്രസരിക്കുന്ന പ്രകാശവും തേജസ്സും 
ആണ്‌ സഭക്ക്‌ ഭരണപരമായ കെട്ടുറപ്പിനെക്കാളും 
ഭൌതിക ഐശ്വര്യത്തെക്കാളും ആവശ്യം(മാര്‍ 
ഈവാനിയോസ്‌ Fr. Inchakalody മലയാളം 2 197). സേവന 


മേഖലയില്‍ നിന്ന്‌ പിന്മാറി 
ദൈവസമ്പാദന മേഖലയിലേക്ക്‌ 
മാര്‍ ഈവാനിയോസ്‌ പിതാവ്‌ 
ചുവടുമാറ്റി ചവിട്ടി. ദിവസം രണ്ടു 
പ്രാവശ്യം കുപ്പായം മാറിയിരുന്ന MD 
seminary Prncpal കാഷായ വേഷം 
അണിഞ്ഞു. വര്‍ഷം പതിനായിര 
ത്തോളം രൂപ പാരിതോഷികമായി 
ലഭിച്ചിരുന്ന സെറാമ്പൂര്‍ കോളേജ്‌ 
പ്രൊഫസര്‍ ആബോ ഗിവര്‍ഗ്ഗീസായി 
ഭിഷാട നത്തിനിറങ്ങി. ദൈവസ 
മ്പാദനം ഒരു മാനസിക നിലപാട്‌ 
മാത്രമാണ്‌ എന്ന്‌ തോന്നിയേക്കാം. 
വ്യത്യസ്തമായ ഒരുജീവിത്രകമം, 
അത്‌ അനനു ദിനകര്‍മ്മ പരിപാടിയി 
ലാകട്ടെഭക്ഷണത്തിലോ,വസ്ത്രധാരണ 
ത്തിലോ ആകട്ടെ, പ്രാര്‍ത്ഥനക്രമ 
ത്തിലാകട്ടെ, അനനുഷ്ഠാനങ്ങളി 
ലാകട്ടെ വ്യത്യസ്തമായ ചിട്ടകള്‍ 
പാലിക്കാതെ ദൈവസമ്പാദനം 
സാധിച്ച ആരെയെങ്കിലും എടുത്ത്‌ 
പറയാനാകുമോ, എന്തോ? .ആബോ 
ഗിവറുഗീസില്‍ ഇതെല്ലാം ഒത്തി 
ണങ്ങി. 


8. ദൈവസമ്പാദനത്തിന്‌ വേണ്ടി 
യുള്ള ചുവടുമാറ്റം ഒരു നിഷക്യയത്വ 
ത്തിലേക്കല്ല മാര്‍ ഈവാനിയോസ്‌ 
പിതാവിനെ നയിച്ചത്‌. എം.ഡി. 
സെമിനാരിയിലും സെറാമ്പൂര്‍ 
കോളേജിലും ദിവസത്തിന്റെ സിംഹ 
ഭാഗവും അദ്ധ്യാപനത്തിലും യുവ 
തലമുറയുടെ സഭാരൂപീകരണ 
ത്തിലും ചിലവഴിച്ചിരുന്നഫാ. പി.റ്റി.ഗീ 
വര്‍ഗ്ഗീസ്‌ അത്രയുമോ ,അതിലേ 
റെയോ സമയം വി. കുര്‍ബാന 
അര്‍പ്പിച്ചും ദിവസത്തില്‍ നാലു 
നേരമെങ്കിലും ദൈവസ്തുതികള്‍ ആലപിച്ചും 
ഭജനത്തിലും ശോധനാ ധ്യാനത്തിലും മുഴുകി 
ദൈവത്തോട്‌ /ദൈവിക കാര്യങ്ങളോട്‌, യേശുവിനോട്‌ / 
യേശുവിന്റെ ശരീരമായ സഭയോടുള്ള ഇടമുറിയാത്ത 
ബന്ധത്തില്‍ ദിവസം മുഴുവന്‍ ആയിരുന്നുകൊണ്ട്‌ 
ദൈവത്തെ സ്വന്തമാക്കിയ വ്യക്തിയായി മാറി. ഒപ്പം 
ദൈവസമ്പാദമാര്‍ഗ്ഗത്തില്‍ ചരിക്കുന്നതിന്‌ ശിഷ്യരെ 
അഭ്യസിപ്പിച്ചു. സാധാരണ വിശ്വാസികളെപ്പോലും, 
അവരുടെ സ്വന്തജീവിതകടമകള്‍ നിര്‍വ്വഹിച്ചു 
കൊണ്ടുതന്നെ എങ്ങനെ ദൈവസമ്പാദന മാര്‍ഗ്ഗത്തില്‍ 
മുന്നേറാം എന്ന്‌ അഭ്യസിപ്പിച്ചു. ഇതിനുവേണ്ട 
സംവിധാനങ്ങള്‍ ഏര്‍പ്പെടുത്തി. ദൈവസമ്പാദനം കുറെ 
ആഗ്രഹങ്ങളല്ല, അത്‌ പ്രബോധനം ആവശ്യപ്പെടുന്നു, 
അഭ്യാസങ്ങളില്‍ നിന്ന്‌ വരുന്ന “സാധന”. രണ്ടിനും 
ആവശ്യമായി വന്ന ബൌദ്ധിക പിന്‍ബലം (Intellectual 
Support) ഒരു ഗ്രസ്സ്‌ സ്ഥാപിച്ച ചെറുതും വലുതുമായ 42 


ക്രൈസ്തവ കാഹളം: ജൂലൈ-ഓഗസ്സ്‌2017 


പുസ്തകങ്ങളോ 
(പസിദ്ധപ്പെടുത്തുകയോം, 
കരിക്കാന്‍ കളമൊരുക്കുകയോ ചെയ്തു. 


ലഘുലേഖകളോ 
പസിദ്ധീ 


9.ദൈവസമ്പാദനത്തെപ്പറ്റിയുള്ള മാര്‍ ഈവാനി 
യോസ്‌ പിതാവിന്റെ ചിന്തയ്ക്ക്‌ കുറെക്കൂടി വിശാലഭാവം 
നല്‍കുന്നുണ്ട്‌. സ്നേഹത്തെപ്പറ്റിയുള്ള അദ്ദേഹത്തിന്റെ 
ഭാഷ്യം. ദൈവസമ്പാദനത്തിനുള്ള ഏറ്റവും ഫലപ്രദമായ 
മാര്‍ഗ്ഗമായി സന്യാസത്തെയാണ്‌ അദ്ദേഹം സ്വീകരിച്ചത്‌. 
മോക്ഷം നേടുന്നതിന്‌ ഹിന്ദുധര്‍മ്മം കണ്ടെത്തിയ 
ജ്ഞാന, കര്‍മ്മ, ഭക്തി മാര്‍ഗ്ഗങ്ങളെ സ്നേഹമെന്ന ഒരേ 
മാര്‍ഗ്ഗത്തില്‍ അദ്ദേഹം സംഗ്രഹിച്ചു. സന്യാസത്തെ 
പറ്റിയുള്ള അദ്ദേഹത്തിന്റെ ദര്‍ശനം അവതരിപ്പിക്കുന്നതു 
തന്നെ ദൈവം സ്നേഹമാകുന്നു (ജറു 4/8-16) എന്ന 
സ്നേഹത്തിന്റെ സുവിശേഷകനായ വി. യോഹന്നാനെ 
ഉദ്ധരിച്ചുകൊണ്ടാണ്‌ (സന്യാസജീവിതസഹായി 19). 
തുടര്‍ന്നുള്ള അദ്ധ്യായങ്ങളില്‍ (വതാനുഷ്ഠാനങ്ങളും 
കൂട്ടജീവിതവും എല്ലാം സ്നേഹജീവിതം ആണ്‌ 
എന്നദ്ദേഹം സമര്‍ത്ഥിക്കുന്നു. ദൈവത്തെ സ്വാഭാവിക 
ശക്തികള്‍കൊണ്ട്‌ മനുഷ്യന്‌ കൈവശപ്പെടുത്താ 
നാകില്ലല്ലോ. എന്നാല്‍ ദൈവത്തിന്റെ ദൌത്യങ്ങള്‍ 
ഏറ്റെടുക്കുമ്പോള്‍ അവിടുത്തെ നിശ്ചയങ്ങളോട്‌, 
നിര്‍ദ്ദേശങ്ങളോട്‌ താദാത്മ്യപ്പെടുന്ന വിശ്വാസി 
ദൈവത്തെ സമ്പാദിക്കുക തന്നെയാണ്‌ ചെയ്യുക. 
അയാള്‍ ദൈവത്തിന്റേതായി മാറുന്നു. 


10. ദൈവസേവനവും, ദൈവസമ്പാദനവും തമ്മിലുള്ള 
വ്യത്യാസം വി. സുവിശേഷങ്ങള്‍ വ്യക്തമാക്കിയിട്ടുണ്ട. 
യേശു അരുളിചെയ്യുന്നു “ഞാന്‍ ഇനി നിങ്ങളെ 
ദാസന്മാര്‍ എന്നു വിളിക്കുകയില്ല. സ്നേഹിതന്‍മാര്‍ 
എന്ന്‌ വിളിച്ചിരിക്കുന്നു” (ജറു15/15). തന്നോട്‌ 
കല്പിക്കപ്പെട്ട ശുശ്രൂഷകള്‍, സേവനങ്ങള്‍ യജമാനന്‍ 
ചെയ്തുകൊടുത്ത്‌ അതിനുള്ള പ്രതിഫലം പറ്റുന്ന 
വനാണ്‌ ദാസന്‍. യജമാനനും ദാസനും ഇടയില്‍ ഒരു 
സ്നേഹബന്ധം ഉണ്ടായിരിക്കണമെന്ന്‌ നിര്‍ബന്ധമില്ല. 
യജമാനന്‍ ഒരു നിശ്ചിതസമയത്ത്‌ എവിടെയാണ്‌, 
എന്താണ്‌ ചെയ്യുക, അയാളുടെ മനസ്സെന്താണ്‌ എന്ന്‌ 
ദാസന്‍ അറിയണമെന്നില്ല. യജമാനന്‍ ചെയ്യുന്ന 
തെന്തെന്ന്‌ ദാസന്‍ അറിയുന്നില്ല (ജറു15/15). പകരം 
യേശുവിന്റെ ശിഷ്യന്മാര്‍ അവിടുത്തെ സ്നേഹിതന്മാര്‍ 
ആണ്‌ ( 15). പരസ്പരം അറിയുന്നവരാണ്‌ സ്നേഹിതര്‍. 
സ്നേഹിതന്റെ വൃക്തിത്വത്തിന്റെ രഹസ്യത്തിലേക്ക്‌ 
പ്രവേശിക്കുവാന്‍ അവസരം ലഭിച്ചവരാണ്‌ അവന്റെ 
സ്നേഹിതര്‍. യേശുവും ശിഷ്യന്മാരും തമ്മിലുള്ള 
ബന്ധം സ്നേഹബന്ധമാണ്‌. “എന്തെന്നാല്‍ എന്റെ 
പിതാവില്‍ നിന്ന്‌ കേട്ടതെല്ലാം നിങ്ങളെ ഞാന്‍ 
അറിയിച്ചു സ 15). യേശുവും ശിഷ്യനും തമ്മിലുള്ള 
ബന്ധം സ്നേഹമില്ലാതെ . സേവന തലത്തില്‍ മാത്രം 
ഒതുങ്ങി നില്‍ക്കുന്നതാകാം. സ്നേഹത്തിലല്ലാതെ 
ഒന്നിച്ചു ജീവിക്കുന്ന ഭാര്യാഭര്‍ത്താക്കന്മാരുടേതുപോലെ 
മുടിയനായ പുത്രന്റെ ഉപമയില്‍ ദൈവസേവനവും 
ദൈവസമ്പാദനവും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാക്കു 
ന്നുണ്ട്‌. വീട്ടില്‍ തിരികെ ചെന്ന്‌ ഒരു ദാസനായി എന്നെ 
സ്വീകരിക്കേണമെ എന്ന്‌ പറയുവാനാണ്‌ അവന്‍ 


ക്രൈസ്തവ കാഹളം: ജൂലൈ-ഓഗസ്സ്‌2017 


എഴുന്നേറ്റുപ്പോയത്‌. അപ്പന്‍ മകനെ സ്വീകരിക്കുന്നത്‌ 
ദാസനായിട്ടല്ല, മകനായിട്ടാണ്‌. തന്റെ മകനെ പറ്റിയാണ്‌ 
അപ്പന്‍ വേലക്കാരോട്‌ സംസാരിക്കുന്നത്‌ (V 24). 
പുരതസ്ഥാനം വീണ്ടും നേടിയെടുത്ത (സമ്പാദിച്ച) മകന്‍. 
യേശുവും ശിഷ്യന്മാരും തമ്മിലുള്ള ബന്ധം ദാസന്‍ 
യജമാനബന്ധമല്ല, മകനും പിതാവും തമ്മിലുള്ള 
ബന്ധമാണ്‌ എന്ന്‌ വ്യക്തമാക്കുന്നു. ആ ബന്ധത്തിലൂടെ 
പിതാവ്‌ മകനെ തിരികെ സമ്പാദിക്കുന്നു. മകന്‍ അപ്പന്റെ 
സ്നേഹം വീണ്ടും സമ്പാദിക്കുന്നു. 


11. മാര്‍ ഈവാനിയോസ്‌ പിതാവ്‌ ദൈവത്തെ 
സമ്പാദനത്തിന്‌ കണ്ടെത്തിയ മാര്‍ഗ്ഗം സ്നേഹമാര്‍ഗ്ഗ 
മായിരുന്നു. സ്‌ നേഹമാര്‍ഗ്ഗം ഏതാനും ചിലരുടെ 
(സന്യാസിമാരുടെ) കുത്തകയല്ല. അവരുടെ ജീവിതക്രമം 
തന്നെ സ്നേഹമാര്‍ഗ്ഗമാണ്‌ എന്നു മാത്രം. സകല 
മനുഷ്യരും ദൈവസമ്പാദനത്തിന്‌ ക്ഷണിക്കപ്പെട്ടവ 
രാണ്‌. “സ്വര്‍ഗ്ഗസ്ഥനായ പിതാവ്‌ പരിപൂര്‍ണ്ണനാ 
യിരിക്കുന്നതുപോലെ നിങ്ങളും പരിപൂര്‍ണ്ണരായിരി 
ക്കുവിന്‍' (മത്താ 5/48) എന്ന ആഹ്വാനം ആ പിതാവിന്റെ 
എല്ലാ മക്കള്‍ക്കും ഉള്ളതാണ്‌. സ്നേഹമാര്‍ഗ്ഗത്തില്‍ കൂടി 
നടക്കുവാന്‍ വിളിക്കപ്പെടാത്ത വിശ്വാസികള്‍ക്കും 
തങ്ങളുടെ തന്നെ ജീവിത്രകമം തന്നെയാണ്‌ ദൈവ 
സമ്പാദന മാര്‍ഗ്ഗം. വ) 


ഉപകാരസ്മരണ 


A 


Jacob George 
USA 


ഫാ. ജേക്കബ്‌ ചിറയത്ത്‌ 


ദൈവത്തിന്റെ മനോഭാവം 
സ്വന്തമാക്കിയവന്‍ 


്ററിയുന്തോറും അതിശയിപ്പിക്കുന്ന വ്യക്തിത്വ 


മാണ്‌ ദൈവദാസന്‍ മാര്‍ ഈവാനിയോസ്‌ മെത്രാ 
പ്പോലീത്തായുടേത്‌. ആ പുണ്യ താതന്‍ സ്വര്‍ഗ്ഗ്രപാപ്തി 
നേടിയതിന്റെ 64-ാം൦ ഓര്‍മ്മദിനം ആഘോഷിക്കുന്നു. 
ചുരുങ്ങിയത്‌ 70 വയസ്സിന്‌ താഴെയുള്ളവര്‍ അദ്ദേഹത്തെ 
നേരില്‍ കണ്ടതിന്റെ ഓര്‍മ്മ പേറുന്നവരല്ല. അതോടൊപ്പം 
ആ സാന്നിദ്ധ്യവും സാമീപ്യവും നേരിട്ട അറിഞ്ഞവരുടെ 
എണ്ണവും കുറയുന്നു. എന്നിരിക്കലും തലമുറകളെ 
പ്ര ചോദിപ്പിക്കുന്ന, (തസിപ്പിക്കുന്ന ഓര്‍മ്മയായി 
തിരുമേനി നിലക്കൊണ്ടു. ഇരുപതാം നൂറ്റാണ്ടിനു ദൈവം 
കനിഞ്ഞരുളിയ സമ്മാനമായി ലോകത്തിലേക്ക്‌ 
കടന്നുവന്ന ആ ശ്രേഷ്ഠ പുരോഹിതന്‍ താന്‍ 
ജീവിച്ചിരുന്ന കാലഘട്ടത്തെ ഇതിഹാസ 
മാക്കിയെന്നു മാത്രമല്ല ക്രമാനുഗതമായി പുരോഗമി 
ക്കുന്ന ക്രിസ്തീയ ജീവിത ശോധനത്തിനും 
സാക്ഷ്യത്തിനും മാതൃകയായി വഴികാട്ടിയായി 
തുടരുകയും ചെയ്യുന്നു. ഞാന്‍ സ്വര്‍ഗ ഗത്തിലെത്തി 
ച്ചേര്‍ന്നാലും വിഗ്രമിക്കുകയില്ല, എന്റെ സഹോ 
ദരങ്ങള്‍ക്കായി പ്രാര്‍ത്ഥിച്ചുക്കൊണ്ടേയിരിക്കും എന്നു 
പറഞ്ഞ ആ പുണ്യതാതന്റെ ദീപ്തമായ ജീവിതത്തെ 
ദൈവിക പദ്ധതിയുടെ പശ്ചാത്തലത്തില്‍ നോക്കി 
ക്കാനുവാന്‍ ശ്രമിക്കുന്നതാണീ ലേഖനം. 


ദൈവത്തിന്റെ മനോഭാവം സ്വന്തമാക്കിയവന്‍ 


ഒരു വാചകത്തില്‍ വന്ദ്യതിരുമേനിയുടെ ജീവിതം 
സംഗ്രഹിക്കുവാന്‍ ആഗ്രഹിക്കുന്നുവെങ്കില്‍ അതിനെ 
ഇങ്ങനെ കാണുവാനാണ്‌ ആഗ്രഹിക്കുക. ദൈവത്തിന്റെ 
മനോഭാവം സ്വന്തമാക്കിയവന്‍ ആത്മദാനമാണ്‌ ആ 
അടിസ്ഥാന മനോഭാവം. തന്റെ അതിരറ്റ നന്മയും 
നിസീമമായ സ്നേഹവും വഴിഞ്ഞൊഴികയപ്പോള്‍ 
പ്രപഞ്ചവും അതിലെ അവസ്ഥാന്തരങ്ങളും രൂപീകൃത 
മായി. അതിലെ ക്രമവും മനോഹാരിതയും അനുപമമായ 
അത്മദാനത്തിന്റെ നിദര്‍ശനങ്ങളായിരുന്നു. അതേ 
അടിസ്ഥാന മനോഭാവം തന്നെയാണ്‌ തന്നെ തന്നെ 


അപകടപ്പെടുത്തുന്ന ഒരു തീരുമാനത്തിലൂടെ 
മനുഷ്യനെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും 
സൃഷ്ടിച്ചത്‌ (ഉല്‍പ്പത്തി 1:26). അത്യുന്നതനായ ദൈവം 
ഇറങ്ങിവന്ന്‌ മനുഷ്യരോടൊപ്പം സഹവസിക്കുന്നതിന്റെ 
അത്ഭുത കാഴ്ചകളാണ്‌ രക്ഷാകരചരിര്രത്തില്‍ 
തുടര്‍ന്നു നാം കാണുക. തന്റെ ജനതയെ തന്റെ 
ഹൃദയത്തോട്‌ ചേര്‍ത്തു നിറുത്തുവാന്‍ അവരെനിക്ക്‌ 
ചുറ്റും ശേഖരിക്കുന്നതില്‍ വ്യാപൃതനായിരുന്നു ദൈവം. 
രക്ഷാകര ചരിശ്രത്തിന്റെ അന്തസത്ത മനസ്സിലാക്കിയ 
വന്ദ്യപിതാവ്‌ തനിക്ക്‌ ലഭിക്കാനിരുന്ന സകല 
ഓന്നത്യങ്ങളും വെടിഞ്ഞ്‌ ഇറങ്ങി വരുന്നതായി നാം 
കാണുന്നു. സഭാ ഗാശ്രത്തിലുണ്ടായ ഭിന്നതകളുടെ 


ക്രൈസ്തവ കാഹളം: ജൂലൈ-ഓഗസ്റ്റ്‌2017 


മുറിവുകളെ ഉണക്കുവാന്‍ ദൈവത്തിന്റെ കൈകളില്‍ 
ഉപകരണമായിമാറി ആ വന്ദ്യതാതന്‍. ദൈവത്തിന്റെ 
അനന്തകരുണയാല്‍ തോമാശ്ലീഹായുടെ ശ്ലൈഹിക 
അടിസ്ഥാനത്തില്‍ രൂപീകൃതമായ ഒരു സഭയെ 
ദൈവകപദ്ധതിയില്‍ നിലനിര്‍ത്തുവാനും ആത്മദാനം 
നടത്തുവാനും തിരുമേനി സന്നദ്ധനായി. ദൈവജന 
ത്തിന്റെ പുറപ്പാടിന്റെ അനുഭവത്തില്‍ അവര്‍ക്ക്‌ മുകളില്‍ 
വിരിക്കപ്പെട്ട മേഘമായും അവര്‍ക്കായി ചൂടും വെളി 
ചചവും പകരുന്ന അഗ്നിയായും നാം ദൈവത്തെ 
കണ്ടെത്തുന്നു. ഗതിയറിയാതെ വലഞ്ഞ, വിഘടന 
ത്തിന്റെ ആഘാതത്തിലുലഞ്ഞ ഒരു സമൂഹത്തിന്റെ 
മുകളില്‍ വിരിക്കപ്പെട്ട ദൈവിക സാന്നിദ്ധ്യമായിരുന്നു 
തിരുമേനി. അവരുടെ ദീപികയായി ദൈവം ജ്വലപിപ്പിച്ച 
അഗ്നിയും. 


താന്‍ വിളിച്ചടുപ്പിച്ച ഏവരും തന്റെ അടിസ്ഥാന 
മനോഭാവം സ്വന്തമാക്കുവാന്‍ ദൈവം ആഗ്രഹിച്ചു. 
മാര്രമല്ല അവരെ അതിനായി രൂപീകരിക്കുകയും 
ചെയ്തു. മോശയുടെ ജീവിതവും ദൌത്യവും വലിയൊരു 
ഉദാഹരണമായി നമുക്ക്‌ മുന്‍പില്‍ നിലക്കൊള്ളുന്നു. 
കുഴഞ്ഞുമറിഞ്ഞ അവസ്ഥയിലായിരുന്നു മോശയുടെ 
ജനനം. ദൈവപരിപാലനയുടെ അതുല്യതണലില്‍ 
അവന്റെ ബാല്യവും പരിശീലനവും രാജകീയമായി 
നിര്‍വൃഹിക്കപ്പെട്ടു. രാജകീയ ശീതളിമയില്‍ ആയിരുന്നു 
അവന്റെ അനനൃതയും, തന്റെ ശരീരത്തിലോടുന്ന 
രക്തത്തിന്റെ കട്ടിയും അവന്‍ മറന്നിരുന്നില്ല. ഹെബ്രായ 
നെന്ന അവന്റെ സവിശേഷതയും തന്റെ ജനത്തോടു 
ളളപക്ഷം ചേരലും അവനെ മരുഭൂമിയുടെ അനുഭവ 
ത്തിലേക്ക്‌ നയിച്ചു. അവനിലേക്ക്‌ നിരന്തരം നീട്ടപ്പെട്ട 
ദൈവകരം അവനെ നയിച്ചത്‌ കത്തുന്ന മുള്‍പ്പടര്‍പ്പിന്റെ 
അനുഭവത്തിലേക്കായിരുന്നു. അതുയര്‍ത്തിയ വിസ്മ 
യവും, അതില്‍ നിന്നും ലഭിച്ച ദൌത്യവും, അനുഭവ 
വേദ്യമായ സ്ഥിതികരണവും, തുടര്‍ന്നുണ്ടായ ശാക്തീ 
കരണവും മോശയെ പരിവര്‍ത്തിതനാക്കി. തികച്ചും 
മനലീകമായി താന്‍ എവിടെ നിന്ന്‌ ഭയ വിഹ്വലനായി 
ഒളിച്ചോടിയോ അവിടേക്ക്‌ അവന്‍ ധൈര്യപൂര്‍വ്വം 
കടന്നുചെന്നു. അവന്റെ ഇടയ ദണ്ഡില്‍ സര്‍വൃശക്തന്‍ 
സന്നിവേശിപ്പിച്ച ശക്തി അടയാളങ്ങള്‍ കാട്ടുവാന്‍ 
അവനെ ശക്തനാക്കി. ദൈവത്തിന്റെ വാഗ്ദാനത്തി 
ലേക്ക്‌ തേനും പാലും ഒഴുകുന്ന കാനാനിലേ 
ക്കുള്ള പുറപ്പാടില്‍ അജപാലകനായി അവന്‍ മാറി. ഒരു 
ജനതയെ തന്റെ വിശ്വസ്ത ജനവും താന്‍ അവരുടെ 
പ്രിയപ്പെട്ട ദൈവവുമായി മാറ്റുന്ന ഉടമ്പടിയിലേക്കു 
യര്‍ത്തുവാന്‍ ദൈവം ആഗ്രഹിക്കുമ്പോള്‍ സീനായി 
മലയിലേക്ക്‌ ഇറങ്ങി വന്ന്‌ തന്നിലേക്കുയര്‍ത്തുവാന്‍ കരം 
നീട്ടികൊടുത്തുതും മോശക്ക്‌ തന്നെയാണ്‌. അവര്‍ക്ക്‌ 
ജീവിക്കുവാനുള്ള കല്പനകളുടെ കല്‍ഫലകകള്‍ 
ഏറ്റുവാങ്ങിയതും അവന്‍ തന്നെ. 


ദൈവികവഴികളില്‍ മോശ സഞ്ചരിച്ച ദിശകളില്‍ 
തന്നെയാണ്‌ ഈവാനിയോസ്‌ തിരുമേനിയും 
ചരിച്ചിരുന്നത്‌ എന്നത്‌ തികച്ചും യാദൃശ്ചികമല്ല. 
കലുഷിതവും രക്തരൂഷിതവുമായ സ്വാതന്ത്ര 


ക്രൈസ്തവ കാഹളം: ജൂലൈ-ഓഗസ്റ്റ്‌2017 


സമരപിളര്‍പ്പിന്റെ അവശതകള്‍ പേറുന്ന സഭാ 
ഗാശ്രത്തിന്റെ നടുവിലേക്കാണ്‌ അദ്ദേഹം ജനിച്ചു 
വീഴുന്നത്‌. തുടര്‍ന്നുള്ള പരിശീലനം, ഉന്നത 
വിദ്യാഭ്യാസം, സെറാമ്പൂരിലുള്ള തിരുമേനിയുടെ 
അനുഭവം, ശാന്തിനികേതന്‍ ഉള്‍പ്പെടെയുള്ള ഇന്ത്യന്‍ 
സങ്കേതങ്ങളില്‍ നിന്നുള്ള ഭാരത ദര്‍ശന അവഹാഗം , 
സഭയെ നവീകരിക്കുന്നതിനു വേണ്ടിയുള്ള ആശ്രമ 
സ്ഥാപനം, സന്യാസനികളുടെ രൂപീകരണം, 
സത്യസഭയെ കണ്ടെത്തി, പുനരൈക്യം ഇവയിലെല്ലാം 
മോശയുടെ ജീവിതത്തില്‍ സംഭവിച്ചതിന്റെ തനിയാ 
വര്‍ത്തനം നാം കാണുന്നു. പുറപ്പാടിന്റെ അനുഭവ 
ത്തിലൂടെ ദൈവജനത്തെ നയിക്കുക ആയാസമേറിയ 
ദനത്യമായിരുന്നു മോശയ്ക്ക്‌. ദൈവദാസന്‍ മാര്‍ 
ഈവാനിയോസ്‌ തിരുമേനിയുടെ നേതൃത്വവും 
ആയാസമേറിയതു തന്നെ. പുനരക്യൈസഭയുടെ 
മുന്നോട്ടുള്ള യാത്രയില്‍ ആര്‍ത്തുലയുന്ന ചെങ്കടലിനും 
, ചീറിയടുക്കുന്ന ഫറവോ സൈന്യത്തിനും മദ്ധ്യേ മോശ 
നിലകൊണ്ടതുപോലെ പിതാവിനും നില്‍ക്കേണ്ടതായി 
വന്നിട്ടുണ്ട്‌. താന്‍ തഴുകിതലോടിയ ഇടയ ദണ്ഡിലാണ്‌ 
ദൈവം തന്റെ ശക്തി മോശയ്ക്കായി സന്നിവേശി 
പിച്ചതെങ്കില്‍, ഈവാനിയോസ്‌ തിരുമേനി എന്ന ശ്രേഷ്ഠ 
പുരോഹിതനിലാണ്‌ ഈ ശക്തി ദൈവം നിറച്ചത്‌. തന്നെ 
ശക്തിപ്പെടുത്തുന്ന ദൈവത്തിലൂടെ പ്രതിസന്ധി 
കളെ തിരുമേനി തരണം ചെയ്തു. തന്റെ ജനത്തിനായി 
ദൈവസന്നിധിയില്‍ കരം വിരിക്കുന്ന മോശയെ നാം 
കണ്ടെത്തുന്നു. ദൈവസന്നിധിയില്‍ വിശ്വസ്തനായ 
തിരുമേനി ദൈവം നോക്കികൊള്ളും എന്ന അടി 
സ്ഥാന വിശ്വാസത്തോടെ കരങ്ങള്‍ വിരിച്ചതിന്റെയും 
നെഞ്ചത്തടിച്ച്‌ (്രാര്‍ത്ഥിച്ചതിന്റെയും ഫലങ്ങളാണ്‌ 
ഒന്നുമില്ലായ്മയില്‍ നിന്നൊരു സഭ ആരെയും 
അതിശയിപ്പിക്കുന്ന വേഗത്തില്‍ വളര്‍ന്നത്‌. തന്റെ 
സഭക്കായി ആ തനയന്‍ ദൈവന്നിധിയില്‍ നിരന്തരം 
ഗ്പഠര്‍ത്ഥിക്കുന്നത്‌ കൊണ്ടാണ്‌ കാലാതിര്‍ത്തി 
കള്‍ ഭേദിച്ച്‌ മലങ്കര സഭ മുന്നേറുന്നത്‌. 


ക്രിസ്തുവിന്റെ ഹൃദയത്തോട്‌ ചേര്‍ന്ന്‌ 
നിന്നുകൊണ്ട്‌ 

മലങ്കരസഭയുടെ നവോത്ഥാനത്തിനായി ഒരു 
സന്യാസസഭ തുടങ്ങുവാന്‍ വന്ദ്യപിതാവ്‌ പ്രാര്‍ത്ഥി 
ചുറപ്പിക്കുമ്പോള്‍ അതിന്‌ നല്‍കിയ മിശിഹാനുകരണ 
സമൂഹം എന്ന നാമം മാത്രം മതി ഈ തലക്കെട്ടില്‍ 
നാം ചര്‍ച്ചചെയ്യുന്ന വിഷയത്തിന്റെ ആഴം മനസ്സി 
ലാക്കുവാന്‍. വഴിയും സത്യവും ജീവനുമായ 
യേശുക്രിസ്തുവിന്റെ ഹൃദയത്തോട്‌ ചേര്‍ന്നു 
നില്‍ക്കുവാന്‍ അദമ്യമായി തിരുമേനി ആഗ്രഹിച്ചു. 
അതിനായി തന്നെത്തന്നെ സമര്‍പ്പിച്ചു. ദൈവത്തിന്റെ 
അമൂലൃദാനമാണ്‌ വിളി. വിളികേട്ടവന്‍ അടുത്ത്‌ 
ചെല്ലുമ്പോള്‍, അവന്റെ ഹൃദയത്തോട്‌ ചേര്‍ന്ന്‌ 
നില്‍ക്കുമ്പോള്‍, അതിന്റെ പൊരുളും ദൌത്യവും ദൈവം 
വെളിവാക്കുന്നു. പത്രോസിനെ വിളിച്ചത്‌ സഭയുടെ 
അടിസ്ഥാനമാവുകാനാണെങ്കില്‍ പൌലോസിനെ അതിന്‌ 
പണിതുയര്‍ത്തുന്ന ശില്പിയാകുവാനാണ്‌ വിളിച്ചത്‌. 
തനിക്കായി പോകുവാന്‍ കാലഘട്ടത്തിന്റെ ആവശ്യ 


മറിഞ്ഞ്‌ കര്‍ത്താവ്‌ കാലാകാലങ്ങളിലായി ആളുകളെ 
അയക്കുന്നതായി നാം കാണുന്നു. ദതൃത്തിലെ 
അനന്യത നമ്മെ അതിശയിപ്പിക്കുന്നതു തന്നെയാണ്‌. 
ദമിയാനോസന്റെ ആലയം പുതുക്കി 
പണിയുവാനാണ്‌ അസ്സീസിയിലെ ഫ്രാന്‍സിനെ ദൈവം 
വിളിച്ചത്‌. ഈ കാലഘട്ടത്തില്‍ നവോത്ഥാനത്തിന്റെ 
കാല്പനികതയും നവീകരണ പ്രസ്ഥാനം ഉയര്‍ത്തിയ 
ചിന്താസരണികളും വ്യവസായ വത്കരണത്തിന്റെ 
പൂമുഖപടിയിലേക്ക്‌ പ്രവേശിക്കുന്നതിന്റെ ഉത്സാഹവും 
പ്രകടമായിരുന്നു. അതിന്റെ അലയൊലികള്‍ സഭയിലും 
പ്രതിഫലിച്ചിരുന്നു. സുഖലോലുപതയും മാറ്റത്തി 
നോടുള്ള നിസംഗതയും സുരക്ഷിത മേഖല 
കളിലേക്കുള്ള ഉള്‍വലിവുകളും സഭാ ഗാര്രത്തെ 
പിടിച്ചുകുലുക്കുന്ന 

സാഹചര്യത്തില്‍ ക്രിസ്തു ഹൃദയത്തോട്‌ 
ചേര്‍ന്നുനിന്ന ്രാന്‍സിസ്‌ തന്റെ ദാരിദ്ര്യത്തിലൂടെ, 
എളിമയിലൂടെ, ലാളിതൃത്തിലൂടെ, സര്‍വ്വോപരി 
സകലതിനെയും ഉള്‍ക്കൊള്ളുന്ന സ്നേഹത്തിലൂടെ 
സഭയെ അതിന്റെ അടിസ്ഥാന നിഷകളങ്കതയിലേക്കു 
ക്ഷണിച്ചു. സഭയെ പണിതുയര്‍ത്തുവാന്‍ തന്നെയാണ്‌ 
വന്ദ്യപിതാവും വിളിക്കപ്പെട്ടത്‌. വ്യവഹാരം ഒന്നിനും 
പരിഹാരമല്ലെന്നും കലഹം ഭിന്നത വര്‍ദ്ധിപ്പിക്കുമെന്നും 
സഭയുടെ നാഥനായ, മണവാളനായ കര്‍ത്താവിന്റെ 
ഹൃദയത്തിലേക്കുള്ള മടങ്ങിവരവ്‌ മഠ്രതമാണ്‌ 
അഭികാമ്യമെന്നും തിരുമേനി തിരിച്ചറിഞ്ഞു. തന്നില്‍ 
ആഴത്തില്‍ വേരോടിയ അവബോധം സഹോദര 
മേല്‍പ്പട്ടക്കാരെ, വൈദികരെ, സന്യസ്തരെ, അല്മായ 
സമൂഹത്തെ പകര്‍ന്നുനല്‍കുവാനും പുനരൈക്യ 
മെന്നമനോബരതീരത്തുവരെയെത്തിക്കുവാനും 
തിരുമേനി ശ്രമിച്ചു. ഒരു സഭയുടെ അതും ശ്ലൈഹിക 
അടിസ്ഥാനം പേറുന്ന ഒരു സമൂഹത്തിന്റെ പുനരു 
ദ്ധാരണം തന്നെയാണ്‌ തരുമേനി ആഗ്രഹിച്ചത്‌. ഭതിക 
നേട്ടങ്ങള്‍ തന്റെ സഹോദരങ്ങളെ പുറകോട്ട്‌ 
വലിച്ചപ്പോള്‍ യേശുവിന്റെ ഹൃദയത്തോട്‌ ചേര്‍ന്നു 
നില്‍ക്കുവാനും, അവന്‍ സ്ഥാപിച്ചതുമായ സഭാ 
ഗാത്രത്തോട്‌ ഒട്ടിച്ചേരുവാനും തിരുമേനി സന്നദ്ധനായി. 
ക്രിസ്തുവിന്‌ വേണ്ടി സകലതും ഉച്ചിഷ്ടം പോലെ 
കരുതുവാന്‍ തയ്യാറായി. കാരണം ക്രിസ്തുവിന്റെ 
സ്നേഹം അത്രയും തിരുമേനിയെ നിര്‍ബന്ധിച്ചു. 
അപ്പസ്തോലര്‍ പറയുന്നതുപോലെ തന്നില്‍ വിശ്വസി 
ക്കുന്ന ഒറുവനും നശിച്ചുപോകാതെ നിത്യജീവന്‍ 
പ്രാപിക്കുവാനു മായി ദൈവം ലോകത്തെ അത്രമാത്രം 
സ്‌ നേഹിക്കുമ്പോഴാണ്‌ മനുഷ്യാവതാര രഹസ്യം 
അനുഭവവേദ്യമാകുക. അവതിര്‍ണ്ണവചനമായ 
്രിസ്‌ തു തന്റെ പരമപിതാവിന്റെ ഹിതം തന്റെ 
ജീവിതത്തിന്റെ താളമാക്കിയെന്നുമാത്രമല്ല ഏവരെയും 
അവിടുത്തെ സ്നേഹഹൃദയത്തിലേക്കു ക്ഷണിക്കുകയും 
ചെയ്തു, ആരും അതില്‍ നിന്നും ഒഴുവാക്കപ്പെട്ടിട്ടില്ല. 
അതേപോലെ ആരും നിര്‍ബന്ധിക്കപ്പെട്ടുമില്ല. കര്‍ത്താവ്‌ 
ചെയ്ത അടയാളങ്ങള്‍ മുഴുവന്‍ ദൈവരാജ്യ 
പ്രഘോഷണവും ദൈവം നല്‍കുന്ന വിടുതലിന്റെ 
(പഖ്യാപനങ്ങളുമായിരുന്നു. മാനസാന്തരത്തിനുള്ള 


ആഹ്വാനങ്ങളും , അവിടുത്തെ ജറുസലേമിലേക്കുള്ള 
രാജകീയ പ്രവേശനം പോലും ദൈവഹൃദയത്തിലേക്ക്‌ 
മടങ്ങുവാനുള്ള അവസാനക്ഷണമായിരുന്നു. തന്റെ 
സ്വന്തശരീരരക്തങ്ങളിലൂടെ കുരിശാകുന്ന അല്‍ത്താര 
യില്‍ യാഗമായി അര്‍പ്പിക്കപ്പെട്ടു പരമപിതാവിന്റെ 
ഹൃദയത്തിലേക്ക്‌ ആ ഏകജാതന്‍ മടങ്ങുമ്പോഴും 
അനുരജ്ഞനത്തിന്റെ , പുനരൈക്യത്തിന്റെസന്ദേശമാണ്‌ 
ഉയര്‍ത്തിയത്‌. ശ്രുക്കള്‍ക്കുവേണ്ടി പ്രാര്‍ത്ഥിച്ചു തന്റെ 
ജീവനെ സമര്‍പ്പിക്കുമ്പോള്‍ പ്രകൃതിയില്‍ അത്ഭുതങ്ങള്‍ 
നടന്നു. ഭൂമിപിളര്‍ന്നു. ശവകുടീരങ്ങള്‍ തുറക്കപ്പെട്ടു. 
ദൈവാലയത്തിലെ തിരശീല മുകളില്‍ നിന്നും താഴേക്ക്‌ 
കീറി. അതായത്‌ സംഭവിച്ചതൊന്നും മനുഷ്യ 
പ്രയത്നത്താല്ല; ദൈവിമായി സംഭവിച്ചു. കുരിശു 
മരണത്തോളം നീളുന്ന അനുസരണത്തിലൂടെ 
അനുരജ്ഞനത്തിന്റെ വലിയ കൂദാശ നിര്‍വൃഹിച്ച ആ 
മഹാപുരോഹിതന്‍ അതി വിശുദ്ധസ്ഥലത്തേക്കു 
കടന്നുപോകുമ്പോള്‍, ദൈവജനത്തെ ദൈവജനത്തില്‍ 
നിന്നും വേര്‍തിരിച്ച മതിലുകളെയല്ലാം ഇല്ലാതാക്കു 
കയായിരുന്നു. അവരെ ഇനി മുതല്‍ അനൃരോ, 
പരദേശികളോ അല്ലാതാക്കുകയായിരുന്നു. പിന്നെയോ 
ദൈവജനത്തിലെ അംഗങ്ങളുംഅവകാശികളുമാക്കുക 
യായിരുന്നു. താനേറ്റെടുത്ത ശൂന്യവത്കരണമാണ്‌ 
ദൈവജനത്തെ പിതാവിന്റെഹൃദയത്തിലേക്കുകയ 
ര്‍ത്തിയത്‌. യേശുവിന്റെ ഹൃദയത്തോട്‌ ചേര്‍ന്നുനിന്ന 
ഈവാനിയോസ്‌ തിരുമേനി സ്വന്തമാക്കിയതും മുകളില്‍ 
വിവരിച്ച അവിടുത്തെ ജീവിതത്തിന്റെ താളം 
തന്നെയാണ്‌. ശൂന്യവത്കരണത്തിനായി തന്നെ തന്നെ 
സമര്‍പ്പിച്ചപ്പോള്‍ താന്‍ ജീവന്‍ ഉഴിഞ്ഞുവച്ച ഒരു 
ജനതയില്‍, തന്റെ നേതൃത്വത്തില്‍സത്യവിശ്വാസത്തിന്റെ 
പൂര്‍ണ്ണതയില്‍ വലയം പ്രാപിച്ച ഒരു സഭാസമൂഹത്തില്‍ 
ദൈവികജീവന്‍ വന്നുനിറയുന്നതു തിരുമേനി കണ്ടു. 
നഷ്ടപ്പെടുത്തുമ്പോള്‍ മാത്രമാണ്‌ ലഭിക്കുന്നതെന്ന്‌ 
ആഴത്തില്‍ മനസ്സിലാക്കി. (കിസ്‌ തുവിനോടുള്ള 
ആഴത്തിലുള്ള ഹൃദയബന്ധം വലിയൊരു സന്ദേശവും 
നമുക്ക്‌ പകര്‍ന്നുനല്‍കി. ദൈവസമ്പാദനമാണ്‌ ഏറ്റം 
ശ്രേഷ്ഠമെന്ന യാഥാര്‍ത്ഥ്യം പരിശുദ്ധാത്മാവിന്റെ 
ഉപകരമായി മാറിയവന്‍. 


പരിശുദ്ധാത്മാവിന്റെ നല്‍കല്‍ അപ്പസ്‌ തോലരില്‍ 
വരുത്തിയ മാറ്റങ്ങളും അവരുടെ പ്രവര്‍ത്തനങ്ങളിലെ 
വ്യത്യസ്തതയും അതുണ്ടാക്കിയ ചലനങ്ങളും 
രൂപാകൃതമായ സമൂഹങ്ങളുടെ പ്രത്യേകതകളുമാണ്‌ 
അപ്പസ്തോലപ്രവര്‍ത്തന പുസ്തകത്തിലെ ഇതിവൃത്തം. 
വിദ്യാവിഹീനരും സാധാരണക്കാരുമായ അവരിലേക്ക്‌ 
ദൈവത്തിന്റെ സ്നേഹവും ജീവനുമായ ആത്മാവ്‌ വന്ന 
പ്പോള്‍ , ലോകത്തിലെ തത്വജ്ഞാനികളെ വെല്ലുന്ന 
വിജ്ഞാനികളായി അവന്‍ മാറിയെന്നു പ്രാര്‍ത്ഥനയില്‍ 
നാം ചൊല്ലുന്നു. മലങ്കരയുടെ പട്ടംകൊട ശുശ്രൂഷയില്‍ 
ആര്‍ത്ഥിയെ മേല്‍പ്പട്ടക്കാരന്‍ ക്ഷണിക്കുന്നത്‌ സമാന 
മായ ചിന്തയാണുയര്‍ത്തുക. ഒരു പുരോഹിതന്‍, മേല്‍പ്പ 
ട്ടക്കാരന്‍ അപ്പസ്തോലരെ പോലെ എങ്ങനെ ദൈവാരൂ 
പിയുടെ ഉപകരകണമായിരുന്നുവെന്നതിന്റെ ഉദാഹരണ 
മാണ്‌ ഈവാനിയോസ്‌ തിരുമേനി. 


ക്രൈസ്തവ കാഹളം: ജൂലൈ-ഓഗസ്സ്‌2017 


സുവിശേഷകര്‍ എല്ലാം തന്നെ സ്വര്‍ഗ്ഗാരോഹണ 
ത്തിന്‌ മുന്‍പുള്ള പ്രേഷിത ദൌത്യ ഭരമേല്‍പ്പിക്കല്‍ വിവ 
രിക്കുന്നുണ്ട്‌. ലോകത്തിന്റെ അതിര്‍ത്തികള്‍ വരെയും 
സുവിശേഷം അറിയിക്കുവാനും ത്രിത്വൈക നാമത്തില്‍ 
ജ്ഞാനസ്നാനം നല്‍കുവാനുമായിരുന്നു അത്‌. ക്രിസ്തു 
ശിഷ്യനാല്‍ തന്നെ ഭാരതത്തില്‍ സുവിശേഷ ദീപം തെളി 
യിക്കപ്പെട്ടു. കാരണങ്ങളാല്‍ പലതാകാം. പീഠത്തിന്മേല്‍ 
കത്തിച്ചുവെക്കപ്പെടേണ്ടതായ ആ വിളക്ക്‌, അനേകരി 
ലേക്ക്‌ പകര്‍ന്നു നല്‍കപ്പെടേണ്ടതായ ആ വെളിച്ച, പറ 
യുടെ അടിയില്‍ സൂക്ഷിക്കപ്പെട്ട. അതും നൂറ്റാണ്ടുകളോ 
ളം. യേശുക്രിസ്തു തങ്ങളുടേത്‌ മാ്രമാണെന്നും ജാതി 
വ്യവസ്ഥ ജീവിത്ക്രമത്തെ നിശ്ചയിച്ചുറപ്പിച്ച സാമൂഹിക 
വ്യവസ്ഥയില്‍ സഭാത്മക ജീവിതം സവര്‍ണ്ണരുടെ മാത്രം 
അവകാശമാണെന്നും മലങ്കരയിലെ പൂര്‍വ്വികര്‍ തെറ്റിദ്ധ 
രിച്ചു. ഈ പശ്ചാത്തലത്തില്‍ വേണം വന്ദ്യപിതാവിന്റെ 
പ്രേഷിത്രപവര്‍ത്തനത്തെ നാം വിലയിരുത്താന്‍. 


രക്ഷ പ്രാപിച്ചവരുടെ സംഖ്യ അനുദിനം വര്‍ദ്ധിച്ച 
പ്പോള്‍ ഉരുവാക്കപ്പെട്ടത്‌ അജപാലക വെല്ലുവിളികള്‍ 
മാത്രമല്ല, തകര്‍ക്കങ്ങള്‍ കൂടിയാണ്‌. വിജാതിയരുടെ മാന 
സാന്തരവും സ്വീകരണവും ആയിരുന്നു അവയില്‍ 
പ്രധാനപ്പെട്ടവ. യേശുവില്‍ സാധിതമായ രക്ഷ സാര്‍വ്വ 
ത്രികമായിരുന്നുവെന്നുള്ളതിന്റെ മകുടോദാഹരണങ്ങളു 
മായിരുന്നു സാവൂളിന്റെ മാനസാന്തരവും പത്രോസിനു 
ണ്ടായ ദൈവികദര്‍ശനങ്ങളും. കര്‍ത്താവിന്റെ നാമം 
ലോകത്തിന്റെ അതിര്‍ത്തികളോളം വഹിക്കുന്ന പാത്ര 
മാകാനായിരുന്നു അവിടുന്ന്‌ പ൬ലോസിനെ വിളിച്ചത്‌. 
അവരുടെ ഇടയില്‍ പ്രത്യേകിച്ചുംഅവരുടെ അനുയായി 
കള്‍ക്കിടയില്‍ പൊതുവായും ഉരുവാക്കപ്പെട്ട തര്‍ക്ക 
ങ്ങളും സംശയങ്ങളും ജറുസലേം സുന്നഹദോസില്‍ 
ചര്‍ച്ചയാകുമ്പോള്‍ പരിശുദ്ധാത്മാവിന്റെ ഇടപ്പെടല്‍ നട 
ക്കുന്നതായി നാം അറിയുന്നു. ആദിമസഭയെ ദൈവ 
ത്തിന്റെ ആത്മാവും അപ്പസ്തോലരിലുടെ എപ്രകാരം 
തൊട്ടുണര്‍ത്തി മുന്നോട്ടു നയിച്ചുവോ അപ്രകാരം തന്നെ 
യാണ്‌ ഇരുപതാം നൂറ്റാണ്ടില്‍ മലങ്കരയില്‍ ഈവാനി 
യോസ്‌ തിരുമേനിയുലൂടെ ദൈവാത്മാവ്‌ നയിച്ചത്‌. 


1930 സെപ്തംബര്‍ 20 ന്‌ പുനരൈക്യമെന്ന മഹാസം 
ഭവം മാത്രമല്ല അരങ്ങേറിയത്‌. പിന്നെയോ അതുവരെയും 
മലങ്കര യ്ക്കന്യമായ ഒരു നൂതന ജീവിതായോധന 
ത്തിന്റെ തുടക്കവും ആയിരുന്നു. ഏഴരപള്ളികള്‍ 
ഉയര്‍ത്തിയ പൈതൃകങ്ങളും അഭിമാനസ്തംഭങ്ങളുമായി 
സൂക്ഷിച്ച പാരമ്പര്യങ്ങളും സുരക്ഷയൊരുക്കിയ മധ്യതി 
രുവിതാംകൂറിന്റെ സുഖശീതങ്ങളെയുംഉപേക്ഷിച്ച്‌ 
പ്രേഷിത പ്രവര്‍ത്തനത്തിന്റെ ദീപശിഖ കൈയ്യിലേന്തിയ 
ദിവസം കൂടിയായിരുന്നു അത്‌. ദൈവാരൂപിയുടെ പ്രചോ 
ദനത്തില്‍ തിരുവനനന്തപുരം തന്റെ ആസ്ഥാനമായി 
തിരുമേനി തെരഞ്ഞെടുക്കുമ്പോള്‍ പമ്പയാറിനുമപ്പുറം 
ഒരു തുരത്തെന്ന പോലെ ഒതുങ്ങികഴിഞ്ഞിരുന്ന ഒരു 
അപ്പസ്തോലിക സഭയെ അതിന്‌ വെളിയിലേക്ക്‌ വിശാ 
ലമായ മേച്ചില്‍പുറങ്ങളിലേക്ക്‌ ആനയിക്കുകയായിരുന്നു. 


ലഭ്യമായ സാഹചര്യങ്ങളെ, അവ അനുകൂലമായാലും 
പ്രതികൂലമായാലും ഉപയോഗിക്കുന്ന സാധ്യമായ സമ്മേ 


ക്രൈസ്തവ കാഹളം: ജൂലൈ-ഓഗസ്സ്‌2017 


തങ്ങളിലൂടെ സംവേദനം നിവര്‍ത്തിച്ച പൌലോസ്‌ അപ്പ 
സ്തോലന്റെ പ്രേഷിതശൈലി തന്നെയാണ്‌ തിരുമേനി 
ആവര്‍ത്തിച്ചത്‌. പട്ടിണിയിലും ദാരിദ്രത്തിലും നഗ്നത 
യിലും കാരാഗൃഹത്തിലും , സഹനത്തിലും ഭീഷണിയി 
യലും ഒന്നും പതറാതെ യേശു എല്ലാവരിലും രൂപീക 
തമാക്കുവാന്‍ ഈറ്റുനോവനുഭവിച്ചതുപോലെ. മസ്ക്കന്‍ 
സബിനകളിലാണ്‌ (താത്കാലിക കൂടാരങ്ങള്‍) ദൈവം 
കൂടുതലായി ജനത്തോട്‌ സംസാരിച്ചതെന്നും അവരോ 
ടൊപ്പം സഹവസിച്ചെന്നതും ഓര്‍മിപ്പിക്കുന്നതായിരുന്നു 
പുനരൈക്യത്തിന്റെ ആദ്യ നാളുകള്‍. തകരം കൊണ്ട്‌ 
മറച്ച്‌ സിനിമാകൊട്ടക താത്കാലിക ഭദ്രാസന ദൈവാ 
ലയമാക്കിമാറ്റിയെന്നതു രക്ഷാകരചരിത്രത്തിന്റെ പശ്ചാ 
ത്തലത്തിനും ഒരു യാദൃശ്വികതയല്ല. ദൈവം തന്റെ 
സഭയെ പണിതതു കല്ലിലോ, മരത്തിലോ, മണലിലോ 
അല്ല. ഈ ലോകം കാട്ടിതരുന്ന ഒന്നിലും അല്ല. ആ അടി 
സ്ഥാന യാഥാര്‍ത്ഥ്യം മനസ്സിലാക്കി ദൈവാരൂപിയുടെ 
കൈയ്യിലെ ഉപകരണമായി വന്ദ്യപിതാവ്‌ മാറിയപ്പോള്‍ 
തന്റെ കൊച്ചുസഭാസമൂഹത്തെ അതിനായി ഒരുക്കിയ 
പ്പോള്‍ മലങ്കര സഭ ഭാഷകളുടെയും അതൃപ്തികളു 
ടെയും വരമ്പുകളെ ഭേദിച്ച്‌ ലോകമെങ്ങും ഭൂമിയുടെ 
ഉപ്പായി ലോകത്തിന്റെ പ്രകാശമായി മലമുകളില്‍ പണി 
യപ്പെട്ട പട്ടണമായി വിരാജിക്കുവാന്‍ തുടങ്ങി. ഉണ്ടാ 
യതും ഉണ്ടാകാനിരിക്കുന്നതും സകലതിനെയും പൂര്‍ണ്ണ 


മായി തികക്കുന്ന പരിശുദ്ധാത്മാവ്‌ നമ്മോട്‌ കൂടെയെന്ന്‌ 
പ്രഘോഷിക്കുക മാത്രമല്ല പിതാവ്‌ ചെയതത്‌ അതിന്റ 
ആഘോഷകനും പരികര്‍മ്മിയും വിധേയനുമാകുകയും 
അതിനാല്‍ നയിക്കപ്പെടുവാനായി തീര്‍ന്നു. ജനതകള്‍ക്ക്‌ 
പ്രകാശമായി ക്രിസ്തുവിനെ മലങ്കര സഭയിലൂടെ അവ 
തരിപ്പിക്കുകയും ചെയ്തു. 

വന്ദ്യപിതാവിന്റെ പരിശുദ്ധ ദൈവമാതാവിനോടുള്ള 
ഭക്തിയും ബഹുമാനവും സ്നേഹവും സ്മരിക്കപ്പെ 
ടേണ്ടത്‌ തന്നെയാണ്‌. തമ്പുരാനെ പ്രസവിച്ച അമ്മച്ചി 
എന്ന്‌ അദ്ദേഹം മറിയത്തെ വിളിച്ചിരുന്നു. പുനരൈക്യ 
ത്തിന്റെ മദ്ധ്യസ്ഥയായി അമ്മയെ തിരുമേനി പ്രതിഷഠി 
ച്ചിരുന്നു. അതിഭദ്രാസന ദൈവാലയവും അമ്മയുടെ നാമ 
ത്തില്‍ തന്നെയെന്ന്‌ നാം ഓര്‍ക്കുന്നു. ദൈവാരുപിയുടെ 
സ്ഥിതീകരണത്തിന്‌ വന്ദ്യപിതാവിനെ നിലരന്തരം നില 
നിര്‍ത്തുന്നതും പരിശുദ്ധ അമ്മയുടെ മാദ്ധ്യസ്ഥമാണെന്ന്‌ 
നാം ഓര്‍ക്കേണ്ടിയിരിക്കുന്നത്‌. 


സഭയുടെ ശ്രേഷഠസന്താനമായി മാറിയവന്‍ 


സഭാവിജ്ഞാനീയം വര്‍ദ്ധിത ഈര്‍ജ്ജവും പ്രസര 
ണവും നേടിയ കാലഘട്ടമാണ്‌ ഇരുപതാം നൂറ്റാണ്ട്‌. 
ധീഷണശാലിയായ തിരുമേനിയിലൂടെ, അത്ഭുത പ്രതി 
ഭാസമായി സഭയെന്ന യാദാര്‍ത്ഥ്യത്തെ മനസ്സിലാക്കു 
വാന്‍ സഭാതനയര്‍ക്കും വിഞ്ജാനകുതുകികള്‍ക്കും കഴി 
ഞ്ഞുവെന്നുള്ളത്‌ യാദാര്‍ത്ഥ്യം തന്നെയാണ്‌. 1954 ജൂലൈ 
15 ന്‌ പിതാവ്‌ കാലം ചെയ്യുമ്പോള്‍ രണ്ടാം വത്തിക്കാന്‍ 
സുനഹദോസിന്റെ ആലോചനപോലും തുടങ്ങിയിരു 
ന്നില്ല സഭയില്‍. വിപ്ലവകരമായ മാറ്റങ്ങളും ചിന്താസര 
ണികളും അതുയര്‍ത്തിവിട്ടു. സഭാ സ്വഭാവത്താല്‍ തന്നെ 
പ്രേഷിതയാണെന്നുള്ള അടിസ്ഥാന യാഥാര്‍ത്ഥ്യം അടി 
വരയിട്ട ഉറപ്പിക്കപ്പെട്ടു. മുകളില്‍ സൂചിപ്പിക്കപ്പെട്ട തിരു 
മേനിയുടെ പ്രേഷിതത്തിന്റെ പ്രവര്‍ത്തനങ്ങളെ ഉദ്ധീപി 
പപിച്ചതും മറ്റൊന്നല്ല. കാലത്തിന്‌ മുന്‍പെ തിരുമേനി 
എടുത്ത ധീരമായ ചുവടുവെയ്പുകളാണ്‌ ഇന്ന്‌ മലങ്ക 
രയെ ഭൂഖണ്ഡങ്ങളിലെല്ലാം ശക്തമായ സാന്നിദ്ധ്യമാ 
ക്കിയതും ഒരു കാലത്ത്‌ ആയാസകരമെന്ന്‌ കരുതിയ 
ഹിന്ദി മേഖലകളിലേക്ക്‌ സഭയുടെ പ്രേഷിതത്വത്തെ 
എത്തിച്ചതും. 

സഭ, സഭകളുടെ സഭയാണെന്നതാണ്‌ മറ്റൊരു 
മൌലീക ചിന്ത. ഭാരത സഭയെന്നും കൊതിച്ചിരുന്നതും, 
ഒരു പക്ഷേ ശാഠ്യത്തോടെ വാശിപിടിച്ചിരുന്നതും ഈ 
യാഥാര്‍ത്ഥ്യം പൂവണിയുന്നതിനു വേണ്ടിയാണ്‌. 
സാര്‍വ്വൃതികത ഗ്രാദേശികതയെ വിഴുങ്ങിക്കള 
യരുതെന്നും, അന്ധമായ പ്രാദേശിക വാദം 
സാര്‍വൃത്രികതയെ തള്ളിപ്പറയെണ്ടതെന്നുമാണ്‌ ഇതിന്റെ 
അടിസ്ഥാന യാഥാര്‍ത്ഥ്യം. കൂനന്‍കുരിശു സത്യത്തിനു 
ശേഷമുള്ള പുനരൈക്ൃശ്രമങ്ങളെ മുഴുവന്‍ നയിച്ച 
ചിന്ത തന്നെ സാര്‍വ്വരതിക മാറ്റമില്ലാതെ പ്രാദേശിക 
സഭയ്ക്ക്‌ നിലനില്‍ക്കാനാവില്ലെന്നതുതന്നെയാണ്‌. 
മലങ്കരയുടെ ശ്ലൈഹികാടിസ്ഥാനം അനിഷേധ്യമെങ്കിലും 
പത്രോസെന്ന പാറയുടെ സ്ഥാനം നിഷേധിക്കുവാനോ, 
തള്ളിപ്പറയുവാനോ കഴിയയുകയില്ല. പത്രോസിന്റെ 
പരമാധികാരം (പഥമസ്ഥാനം വിശ്വാസത്തിന്റെ 


സമഗേരയായി തന്നെ തിരുമേനി കണ്ടെത്തിയെന്നും 
അതിനെ മുറുകെ പിടിക്കുവാന്‍ സര്‍വ്വാത്മനാ 
ശ്രമിക്കുമെന്നതിന്റെയും ഉദാത്തഫലം തന്നെയാണ്‌ 
പുനരൈക്യര്പസ്ഥാനം. അപ്പസ്‌ തോല പ്രമുഖന്റെ 
പരമാധികാരം, (പഥമസ്ഥാനം, ഭാരതസഭയുടെ 
അപ്പസ്തോന്റെ സ്ഥാനത്തിനോ, അംഗികാരത്തിനോ 
ഉത്തരവാദിത്വത്തിനോ തടസ്സമോ, കോട്ടമോ ഉണ്ടാകു 
ന്നതല്ലെന്നും മറിച്ച്‌ ശ്ലൈഹിക കൂട്ടായാമയെ ശക്തി 
പ്പെടുത്തുന്നതാണെന്നും വിളിച്ചറിയിക്കുന്നതായിരുന്നു. 
പരിശുദ്ധ പിയൂസ്‌ പതിനൊന്നാമന്‍ മാര്‍പാപ്പായുമാ 
യുള്ള തിരുമേനിയുടെ കൂടിക്കാഴ്ച സ്വാഗതം, വലിയ 
സ്വാഗതം എന്നു പറഞ്ഞ്‌ പത്രോസിന്റെ പിന്‍ഗാമി അദ്ദേ 
ഹത്തെ ആലിംഗനം ചെയ്ത്‌ സ്വീകരിക്കുകയായിരുന്നു. 
അപ്പസ്തോലര്‍ പരസ്പരം ചെയ്തിരുന്ന അതേ ഉപ 
ചാരം മാതൃസഭ തന്നെയായ ഭാരതസഭ മറ്റൊരു മാത്യ 
സഭയെ ആലിംഗനം ചെയ്യുന്നു. ശ്ലൈഹിക അടിസ്ഥാനം 
തോമസില്‍ കണ്ടെത്തുന്ന ഒരു സഭ, പത്രോസിന്റെ ശ്ലൈ 
ഹികാടിസ്ഥാനത്തില്‍ ഉറപ്പിക്കപ്പെട്ട മറ്റൊരുസഭയെ 
പുല്‍കുന്നു. പത്രോസിന്റെ സിംഹാസനത്തോടുള്ള 
വിധേയത്വവും വിശ്വസ്തതയും എന്നും അചഞ്ചലും തുട 
രുമെന്ന പ്രഖ്യാപനത്തോടെ ഈ അടിസ്ഥാന 
യാഥാര്‍ത്ഥ്യത്തിന്റെ ബഹിര്‍സ്ഫുരണങ്ങളാണ്‌ മലങ്കര 
കത്തോലിക്കാ സഭ. സ്വയംഭരണാവകാശമുള്ള മേജര്‍ 
ആര്‍ക്കി എപ്പിസ്‌കോപ്പല്‍സഭയായി ഉയര്‍ത്തപ്പെട്ടത്‌. സഭ 
യുടെ തലവനും പിതാവുമായി നാം നമ്മുടെ പൂര്‍വ്വികര്‍ 
ആഗ്രഹിച്ചതുപോലെ കാതോലിക്കാബാവായെ ലഭിച്ചതും 
സ്വയം ഭരണാവകാശം ഉറപ്പാക്കുന്ന സിനഡല്‍ സംവി 
ധാനം നിലവില്‍ വന്നതും തിരുമേനി കാണിച്ചു തന്ന വഴി 
യിലൂടെ മലങ്കര സഭ നടന്നതിന്റെ അംഗീകാരം തന്നെ 
യാണ്‌. ആഗോള കത്തോലിക്കാസഭയുടെ അധ്യക്ഷനെ 
തിരഞ്ഞെടുക്കുന്ന കര്‍ദ്ദിനാളുമാരുടെ യോഗത്തില്‍ സഭ 
യുടെ രാജകുമാരനായി നമ്മുടെ സഭയുടെ തലവനും പിത 
വുമായ കാതോലിക്കാബാവയ്ക്ക്‌ പങ്കെടുക്കാമെന്നതും 
ഈവാനിയോസ്‌ പിതാവിലുടെ നമ്മുടെ പൂര്‍വ്വികര്‍ കണ്ട 
സ്വപ്നത്തിന്റെ സാക്ഷാത്ക്കാരം തന്നെയാണ്‌. 


ആഗോള കത്തോലിക്കാ സഭയില്‍ അംഗബലത്തില്‍ 
ചെറിയൊരു സമൂഹമാണ്‌ മലങ്കര സഭ. വലിയൊരളവ്‌ 
മാവിനെ പുളിപ്പിക്കുന്ന ലവണമായി മലങ്കരസഭയ്ക്ക്‌ വള 
രുവാന്‍ കഴിഞ്ഞതിന്റെ കാരണങ്ങളില്‍ പ്രധാന 
പെട്ടവയാണ്‌ തിരുമേനിയുടെ സഭാ ദര്‍ശനവും പ്രേഷിത 
ചൈതന്യവും മലങ്കരസഭയുടെ സാന്നിധ്യം ഉടലെടുത്ത 
ഒരു പ്രദേശത്തും കാര്യമായ എതിര്‍പ്പുകളോ, വെല്ലുവി 
ളികളോ ഉയര്‍ന്നില്ല. പ്രത്യേകിച്ചും സഹോദര റീത്തുക 
ളില്‍ നിന്നും സ്വാഗതം വലിയ സ്വാഗതം എന്നു തന്നെ 
യായിരുന്നു ഏവരുടെയും അടിസ്ഥാന മനോഭാവം. 
ഇന്ത്യ മുഴുവന്‍ പ്രേഷിത പ്രവര്‍ത്തനാനുമതി ലഭിച്ച 
അംഗീകാരത്തിനു പിന്നിലും ദൈവദാസന്‍ മാര്‍ ഈവാ 
നിയോസ്‌ തിരുമേനി നമ്മെ പഠിപ്പിച്ച അടിസ്ഥാന 
യാഥാര്‍ത്ഥ്യം തന്നെയാണ്‌. നാം ആരുടെയും പ്രതിയോ 
ഗിയല്ല ദൈവത്തിന്റെ കയ്യിലെ ഉപകരണങ്ങളും, ക്രിസ്തു 
വിന്റെ സ്ഥാനാപതികളും, ആബാപിതാവിന്റെ വാഹ 
കരും, സദാമാതാവിന്റെ വിശ്വസ്ത മക്കളുമാണ്‌. 


ക്രൈസ്തവ കാഹളം: ജൂലൈ-ഓഗസ്സ്‌2017 


ഫാ. മാത്യു ചാര്‍ത്താക്കുഴിയില്‍ 


മാര്‍ ഈവാനിയോസ്‌ പിതാവും 
മലങ്കര സഭാ നവികരണവും 


“ാാലത്തിനു മുന്‍പേ നടന്ന 


കര്‍മ്മയോഗി?” എന്നു മാര്‍ 
ഈവാനിയോസ്‌ പിതാവിനെ 
പലപ്പോഴും വിശേഷിപ്പിക്കാറുണ്ട്‌. 
എല്ലാതലത്തിലും അര്‍ത്ഥവത്തായ 
ഒരു പ്രയോഗകമാണിത്‌. പ്രവാചക 
ദര്‍ശനത്തോടെ കാര്യങ്ങളെ 
കാണാനും, അപ്രഗഥിക്കാനും, 
അതിനനുസരിച്ചു (്പവര്‍ത്തി 
ക്കാനും അദ്ദേഹത്തിനു സാധിച്ചി 
രുന്നു. ഈയടുത്ത കാലത്തു 
ആഗോള കത്തോലിക്കാസഭയില്‍ “കാലത്തിന്റെ 
അടയാളങ്ങളെ തിരിച്ചറിഞ്ഞ്‌ അതിനോടു പ്രതികരിക്കു 
ന്നതിനായി നവസുവിശേഷവത്ക്കരണം എന്ന ആശയം 
അവതരിപ്പിക്കുകയുണ്ടായി. രണ്ടാം വത്തിക്കാന്‍ 
കനണ്‍സിലിനുശേഷം സഭയിലുണ്ടായ വലിയ 


മാറ്റങ്ങളുടെ തുടര്‍ച്ചയായി 
വന്നതാണ്‌ സഭാനവീകരണത്തി 
നായി സഭയിലാകമാനം നവ 
സുവിശേഷവത കരണം 
നടപ്പിലാക്കണമെന്നത്‌. എന്നാല്‍ 
നവസുവിശേഷവത്ക്കരണം 
കനണ്‍സിലിനും വളരെ മുന്‍പേ 
തന്നെ മലങ്കരയില്‍ വിജയ 
കരമായി നടപ്പാക്കിയവ്യക്തി 
യാണ്‌ ദൈവദാസന്‍ മാര്‍ 
ഈവാനിയോസ്‌. 


യേശുവിനും, യേശുവിന്റെ സുവിശേഷത്തിനും 

ഒരിക്കലും മാറ്റമില്ല. എന്നാല്‍ നാം ജീവിക്കുന്ന 
റ ബബ 

ലോകവും, അതിലെ സംസ്കാരവും, സാഹചര്യവും 

സമയവുമെല്ലാം എന്നും മാറിക്കൊണ്ടിരിക്കുന്നു. 

ഒരിക്കലും മാറ്റമില്ലാത്ത സുവിശേഷത്തെ എന്നും 
റ ബ 


| 


അതുക്കൊണ്ടു തന്നെയൊണ്‌ സ്വര്‍ഗ്ഗത്തിന്റെ സ്ഥീരീ 
കരണം മലങ്കരയില്‍ നാം നിരന്തരം കാണുന്നത്‌. ചെറിയ 
അജഗണമെ ഭയപ്പെടേണ്ട നിങ്ങള്‍ക്കു രാജ്യം നല്‍കാന്‍ 
ദൈവം തീരുമാനിച്ചിരിക്കുന്നു എന്ന വാഗ്ദാനത്തോടെ. 


വന്ദ്യ പിതാവിന്റെ 64 പാം മത്‌ ഓര്‍മ്മപ്പെരുന്നാള്‍ 
കത്തോലിക്കനായതില്‍ മലങ്കര കത്തോലിക്കാനായതില്‍ 
അഭിമാനിക്കുവാന്‍ ഒരിക്കല്‍ കൂടി ആഹ്വാനം ചെയ്യുന്നു. 
എനിക്കെന്തു ലഭിക്കുമെന്നു ചിന്തിക്കാതെ, എനിക്കെന്തു 
നല്‍കാനാകും എന്നു അന്വേഷിക്കുവാന്‍ നമ്മെ ശക്ത 
രാക്കുന്നു. എന്നെ സന്തോഷിപ്പിക്കുന്നതിന്റെയും സുഖി 
പ്പിക്കുന്നതിന്റെയും പുറകെ പായാതെ ആത്വ ദാനത്തി 
നായി പുനരര്‍പ്പിതരാകാന്‍ നമ്മെ പ്രചോദിപ്പിക്കുന്നു. 
ഏറ്റവും കുറച്ചു പ്രവര്‍ത്തിച്ചു ഏറ്റവും ഉയര്‍ന്നതു നേടു 


ക്രൈസ്തവ കാഹളം: ജൂലൈ-ഓഗസ്സ്‌2017 


വാനുളള ത്വരയാക്കുവാനും എല്ലാവര്‍ക്കും എല്ലാമാക്കു 
വാന്‍ ശ്രമിക്കുവാനും നമ്മെ പ്രേരിപ്പിക്കുന്നു. ഒരു സഭ 
യായി വളരുവാന്‍ നമ്മുടെ ആവേശമായി തിരുമേനി നില 
ക്കൊളളുന്നു. ആ താതന്‍ തുറന്നു കാട്ടിയ പന്ഥാവില്‍ 
നമുക്കിനിയും കുറെയെധികം സഞ്ചരിക്കുവാനുണ്ടെന്ന 
തിരിച്ചറിവും നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. തിരക്കുക 
ളില്‍ മുങ്ങിത്താഴുമ്പോള്‍ ദൈവ സമ്പാദനം മറക്കരു 
തെന്ന ഓര്‍മ്മപ്പെടുത്തലും കൂടിയാണ്‌ ഈ ഓര്‍മ്മപ്പെ 
രുന്നാള്‍. ദൈവ ദാസന്റെ മാധ്യസ്ഥം യാചിക്കുകയും, 
അദ്ദേഹത്തിന്റെ നാമകരണ പരിപാടികള്‍ക്കായി മുട്ടി 
പ്പായി പ്രാര്‍ത്ഥിക്കുന്ന ഏവരുടെയും പ്രാര്‍ത്ഥന 
കള്‍ക്കൊപ്പം ഞാനും ചേരട്ടെ. നീതിമാന്റെ ഒര്‍മ്മ 
വാഴ്വിന്നാകട്ടെ. = 


മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തില്‍ അവതരിപ്പിക്കു 
കയെന്നത്‌ വലിയ വെല്ലുവിളിയാണ്‌. ഇതുവരെ 


യേശുവിനെ അറിയാത്തവരോട്‌ യേശുവിനെ 
അറിയിക്കുന്നതും,യേശുവുമായുള്ള ബന്ധത്തില്‍ 
കൊണ്ടുവരുന്നതിനെയുമാണ്‌ സാധാരണയായി 
സുവിശേഷവത്ക്കരണം എന്നതുകൊണ്ട്‌ അര്‍ത്ഥമാ 
ക്കുന്നത്‌. എന്നാല്‍ നവസുവിശേഷവത്ക്കരണം ലക്ഷ്യം 
വയ്ക്കുന്നത്‌ മാമോദീസ സ്വീകരിച്ച്‌ വിശ്വാസം ഏറ്റു 
പറഞ്ഞതിനുശേഷം പലവിധ കാരണങ്ങളാല്‍ വിശ്വാസം 
ഇല്ലാത്തവരെപ്പോലെ ജീവിക്കുന്നവരെ വീണ്ടും 
യേശുവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിലേയ്ക്കു 
തിരികെക്കൊണ്ടുവരുന്നതിനെയാണ്‌. ക്രിസ്‌ തീയ 
സംസ്‌കാരങ്ങളില്‍ നൂറ്റാണ്ടുകളായി വളര്‍ന്നുവന്ന 
സമൂഹങ്ങളില്‍ - പ്രത്യേകിച്ചും പാശ്വാത്യരാജ്യങ്ങളില്‍ 
- യേശുവും സുവിശേഷവും ഇന്നു വളരെ വേഗം 
അന്യമായിക്കൊണ്ടിരിക്കയാണ്‌. അവിടെയൊക്കെ 
സഭയുടെ നവസുവിശേഷവത്ക്കരണത്തിനുള്ള 
ആഹ്വാനം കുറെയൊക്കെ ചലനങ്ങള്‍ സൃഷടിച്ചിട്ടുണ്ട്‌. 
ഭാരതം പോലെയുള്ള വലിയ രാജ്യത്ത്‌, ഒരു ചെറിയ 


വിഭാഗമായിരിക്കുന്ന സഭയെ 
സംബന്ധിച്ച ആഗോളസഭയുടെ 
നവസുവിശേഷവത്ക്കരണ 
ത്തിനുള്ള ആഹ്വാനം നമ്മെ 
ത്തന്നെ നവീകരിക്കാനും അതു 
വഴി അനന്തമായ സുവിശേഷ 
ര്രഘോഷണ സാധ്യതകളെ 
തേടിയിറങ്ങാനുമുള്ള അവസര 
മായി കണക്കാക്കണം. 


മുകളില്‍ വിവരിച്ചസുവിശേഷ 
വത്‌ ക്കരണ-നവസുവിശേഷ 
വത്‌ ക്കരണപ്രവര്‍ത്തനങ്ങള്‍ 
ഭാരതസംസ്‌ക്കാരത്തിന്‌ 
അനുയോജ്യമായ രീതിയില്‍ 
വിജയകരമായി നടപ്പാക്കിയ 
വ്യക്തിയാണ്‌ മാര്‍ ഈവാനി 
യോസ്‌ പിതാവ്‌.'പാശ്ചാ 
തൃസംസ്ക്കാരത്തില്‍ രൂപപ്പെ 
ടുത്തിയ ഒരു യേശു വിനെ” 
ഭാരതത്തില്‍ പ്രതിഷഠിക്കുകയല്ല 
അദ്ദേഹം ചെയ്തത്‌, പിന്നെയോ 
ഭാരതസംസക്കാരത്തില്‍ 
യേശുവിനെ കണ്ടെത്തി, ആ 
സംസ്ക്കാരത്തിന്‌ അനുയോ 
ജ്യമായ രീതിയില്‍ യേശുവിനെ 
പകര്‍ന്നുനല്‍കാന്‍ പരിശ്രമിക്കു 
കയായിരുന്നു. ഈ തലത്തില്‍ 
വിജയിച്ച ചുരുക്കം ചില 
വ്യക്തികളില്‍ ഒരാളായും മാര്‍ 
ഈവാനിയോസ്‌ പിതാവിനെ 
കാണുന്നതില്‍ തെറ്റില്ല. സ്വന്തം 
in സഭയെയും സമൂഹത്തെയും 
ചൈതന്യവത്ക്കരിക്കുകയും, സജീവമാക്കാന്‍ പരിശ്രമി 
ക്കുകയും ചെയ്യുന്നതും നവസുവിശേഷ വത്കരണ 
ത്തിന്റെ ഭാഗമാണ്‌. ഇതു വളരെ വിശദമായി 
്രതിപാദിക്കേണ്ട വിഷയമാണെങ്കിലുംസ്ഥലപരിമിതി 
മൂലം വളരെ ചുരുക്കമായി പറയുന്നതിനേ ഇവിടെ 
സാധിക്കൂ. 


മലങ്കരസഭ “മാര്‍ത്തോമ്മാ പൈതൃകത്തിലും, 
സുറിയാനി പാരമ്പര്യത്തിലും” മാത്രം അഭിമാനിച്ചു 
കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തില്‍ അതിന്റെ കൂടെ ഏറ്റം 
പ്രധാനപ്പെട്ട “വിജാതീയമിഷന്‍” എന്ന ആശയം 
ആദ്യമായി പ്രാവര്‍ത്തികമാക്കിയത്‌ മാര്‍ ഈവാനി 
യോസ്‌ പിതാവായിരുന്നു. ജാതി സ്രമ്പദായത്തെ 
തള്ളിപ്പറയുകയും, താഴ്ന്ന ജാതിക്കാരെന്ന്‌ സമൂഹം 
മുദ്രകുത്തി വേര്‍തിരിച്ചവരുടെ ഭവനങ്ങള്‍ സന്ദര്‍ശി 
ക്കുകയും ചെയ്യുന്ന ജീവിതശൈലി തന്റെ സെറാംമ്പൂര്‍ 
കോളേജ്‌ ജീവിതകാലത്ത്‌ അദ്ദേഹം തുടങ്ങിയിരുന്നു. 
്വരശ്നകലുഷിതമായ മലങ്കരസഭയില്‍ ശാശ്വത 


സമാധാനം അദ്ദേഹത്തിന്റെ സഭാനവീകരണ 


ക്രൈസ്തവ കാഹളം: ജൂലൈ-ഓഗസ്റ്റ്‌2017 


സ്വപ്നങ്ങളുടെ ഭാഗമായിരുന്നു. വിദ്യാഭ്യാസം 
മനുഷ്യന്റെ സമഗ്രവിമോചനത്തിനു ആവശ്യമാണെന്ന 
തിരിച്ചറിവില്‍ നിന്നാണ്‌ മലങ്കരയിലെ അനേകം 
യുവാക്കളെ ഉന്നതവിദ്യാഭ്യാസത്തിനായി മാര്‍ 
ഈവാനിയോസ്‌ പിതാവു സെറാംബൂര്‍ യൂണി 
വേഴ്സിറ്റിയിലേക്കു കൊണ്ടുപോയത്‌. പുനരൈ 
ക്യാനന്തരവും അറിവിന്റെ വെളിച്ചം അനേകരി 
ലെത്തിക്കുവാന്‍ പിതാവു ശ്രദ്ധിച്ചിരുന്നുവെന്ന 
തിനു തെളിവാണ്‌ മലങ്കര കത്തോലിക്കാസഭയുടെ 
വിദ്യാഭ്യാസമേഖലയിലെ പിന്നീടുള്ള സംഭാവനകള്‍. 


തന്റെ കാലഘട്ടത്തിലെ 
നവീകരണത്തിനു അദ്ദേഹം കണ്ടെത്തിയ ഉത്തര 
മായിരുന്നു സന്യാസം. സമ്പത്തിനെ ചൊല്ലി 
യുള്ള കലഹങ്ങള്‍ സഭയുടെ ആത്മീയാടിത്തറ 
ഇളക്കിയപ്പോൾ സഭയെ ബലപ്പെടുത്താന്‍ ഇന്ത്യന്‍ 
സന്യാസ പാരമ്പര്യങ്ങളിലധിഷ്ഠിതമായ സന്യാസ 
സമൂഹങ്ങള്‍ അദ്ദേഹം സ്ഥാപിച്ചു. കഠിനമായ 
തപസിലും, (പാര്‍ത്ഥനയിലും അധിഷ്ഠിതമായ 
ലളിതവും, ഉന്നതവുമായ ജീവിതശൈലിയായിരുന്നു 
ബഥനി സന്യാസത്തിനായി അദ്ദേഹം തിരഞ്ഞെ 
ടുത്തത്‌. കാവി വസ്ത്രവും, സസ്യാഹാരവും ഇന്ത്യന്‍ 
സന്യാസജീവിതത്തിന്റെ മുഖമുര്ദയായിരുന്നു. 
പിന്നോക്കാവസ്ഥയിലായിരുന്ന സ്ത്രീകളെ സമൂഹ 
ത്തിന്റെ മുഖ്യധാരയിലേയ്ക്കു കൊണ്ടുവരുന്നതിന്‌ 
സന്യാസിനി സമൂഹസ്ഥാപനത്തിലൂടെ പിതാവിനു 
സാധിച്ചു. സന്യാസിനികള്‍ക്കു വിദ്യാഭ്യാസം നലകി 
അവരിലൂടെ അനേകം സ്തീകളെ അറിവിന്റെ 
വഴിയിലൂടെ കൈപിടിച്ചു നടത്തുന്നതിനും അദ്ദേഹം 
ശ്രദ്ധിച്ചു. ഇതിലെല്ലാം ഉപരി തന്റെ സന്യാസ 
സമൂഹങ്ങളിലൂടെ ഭാരതത്തിന്റെ എല്ലാ കോണിലും 
യേശുവിനെ അറിയാത്തവരെ, അറിയിക്കുന്നതിനുള്ള 
പരിശ്രമമായിരുന്നു അദ്ദേഹം നടത്തിയത്‌. ആത്യ 
ന്തികമായി മലങ്കര സഭയുടെ പൊതുവായ ഒരു 
നവീകരണമാണ്‌ ഇതിലൂടെയെല്ലാം അദ്ദേഹം ലക്ഷ്യം 
വച്ചത്‌. 


മലങ്കര സഭയുടെ 


മാര്‍ ഈവാനിയോസ്‌ പിതാവിന്റെ മലങ്കരയിലെ 
നവീകരണ - നവസുവിശേഷവത്ക്കരണ പരിശ്രമ 
ങ്ങളുടെ പരിപൂര്‍ണ്ണത കണ്ടെത്താന്‍ സാധിക്കുന്നത്‌ 
ആഗോള കത്തോലിക്കാ സഭയുമായുള്ള ഐക്യത്തി 
ലാണ്‌. മലങ്കര കത്തോലിക്കാസഭ ഇന്നു മലങ്കരയിലെ 
സഭകള്‍ക്കു നല്കുന്ന ഏറ്റവും വലിയ 
സംഭാവനയും സന്ദേശവുമാണ്‌ മാര്‍പാപ്പയുടെ 
നേതൃത്വത്തിലുളള ആഗോള കത്തോലിക്കാസഭയിലെ 
അംഗത്വം. അതുവഴിയായി പാശ്ചാതൃ-പനരസ്ത്യ 
സഭകള്‍ മുഴുവനുമായി മലങ്കര കത്തോലിക്കാസഭ 
ഐക്യത്തിലധിഷ്ഠിതമായ ആഴമായ ആത്മീയ 
ബന്ധത്തിലുമായിരിക്കുന്നു. “കാതോലികവും, 
ശ്ലൈഹീകവും, ഏകവും, വിശുദ്ധ”വുമെന്നത്‌ സഭയുടെ 
വിശേഷണങ്ങളായിരിക്കുന്ന കാലത്തോളം മാര്‍ 
ഈവാനിയോസ്‌ പിതാവിന്റെ കാലത്തെന്നതുപോലെ 


മറ്റു 


ക്രൈസ്തവ കാഹളം: ജൂലൈ-ഓഗസ്സ്‌2017 


ഇന്നും പുനരൈക്യത്തെ പ്രസക്തമാക്കുന്നു. 
മലങ്കരയ്ക്ക്‌ പുനരൈക്യം “നഷ്ടമല്ല” പിന്നെയോ 


A799 99 


“നേട്ടമാണ്‌, മാത്രമല്ല സഭയിലെ “ഭിന്നിപ്പിന്‌ ഏക 
പരിഹാരവുമാണ്‌. 


ദൈവദാസന്‍ മാര്‍ ഈവാനിയോസ്‌ തുടങ്ങിയ 
“നവസുവിശേഷവത്ക്കരണ - സഭാ നവീകരണ” 
പവര്‍ത്തനങ്ങള്‍ മലങ്കര കത്തോലിക്കാ സഭ 
തുടര്‍ന്നുകൊണ്ടേയിരിക്കുന്നു. മുകളില്‍ വിവരിച്ച മൂന്നു 
തലങ്ങളിലും - വിദ്യാഭ്യാസം, സന്യാസം, പുനരൈക്യം 
- സഭയില്‍ വലിയ മുന്നേറ്റമുണ്ടായിട്ടുണ്ട. മാത്രമല്ല 
ഇതിന്റെയെല്ലാം ആത്യന്തികലക്ഷ്യമായി സഭ 
കാണുന്നത്‌ ഇന്നത്തെ ലോകത്തിന്‌, പ്രതേകിച്ചും 
ഭാരതജനതയ്ക്ക്‌ യേശുവിന്റെ സ്നേഹസന്ദേശം 
പകര്‍ന്നു നല്കുയെന്നതാണ്‌. മാര്‍ ഈവാനിയോസ്‌ 
പിതാവിനെപോലെ ഭാരതത്തിനു യേശുവിനെ 
നല്കേണ്ടത്‌ സുവിശേഷം ജീവിച്ചുകൊണ്ടാ 
യിരിക്കണം. ഭാരതത്തതിന്റെ സംസ്ക്കാരത്തിലും 
ആത്മാവിലും കുടികൊള്ളുന്ന യേശുസാന്നിദ്ധ്യത്തെ 
തിരിച്ചറിഞ്ഞു അതില്‍ ജീവിക്കാനുള്ള ആഹ്വാനം 
ദൈവദാസന്‍ മാര്‍ ഈവാനിയോസ്‌ മലങ്കരക്കു 
മുഴുവനും തുടര്‍ന്നും നലകിക്കൊണ്ടേയിരിക്കുന്നു. 


ഉപകാരസ്മരണ 


ഒരു വിശ്വാസി 


സി. ധന്യ എസ്‌.ഐ.സി. 


പുനരൈകൃശിലപി 


ഥീലങ്കര 


സുറിയാനി കത്തോലിക്കാ സഭ, 
കത്തോലിക്കാ കൂട്ടായ്മയിലേക്കുള്ള വഴി തുറന്നതാണ്‌ 
കേരള ചരിത്രത്തിലെ ഏറ്റം പ്രാധാന്യമര്‍ഹിക്കുന്ന 
പുനരൈക്യ സംഭവം. പാശ്ചാതൃയസംസ്‌ കാരവും 
ദൈവശാസ്ര്രവും ഭാരതത്തിലെ ക്രിസ്ത്യാനി 
കളുടെമേല്‍ ആധിപത്യം പുലര്‍ത്തുന്നതുവരെ സഭ 
സാംസ്കാരികമായി, ഭാരതീയമായി നിലകൊണ്ടു. 
ഭാരതക്രിസ്തു ദര്‍ശനം പാശ്ചാത്യസംസ്കാരത്തിലേക്ക്‌ 
പറിച്ചുനട്ടതിന്റെ ദോഷഫലങ്ങളുടെ തുടക്കം 1653-ല്‍ 
നടന്ന കൂനനന്‍ കുരിശു സത്യത്തോടെ ആയിരുന്നു. 
അതിന്റെ പ്രത്യാഘാതങ്ങള്‍ ഇന്നും നിലനില്‍ക്കുന്നു. 
സാംസ്കാരിക അനുരൂപണത്തിലൂടെ അല്ലാതെ 
ഇന്ത്യയില്‍ ക്രൈസ്തവസഭയ്ക്ക്‌ ശരിയായ വളര്‍ച്ച 
ഉണ്ടാവില്ലെന്ന്‌ മനസ്സിലാക്കി, ക്രിസ്തു ദര്‍ശനങ്ങളും 
ഭാരതീയ ദര്‍ശനങ്ങളും സമന്വയിപ്പിച്ച ആത്മസാക്ഷാ 
ത്‌ കാരത്തിന്റെ വഴിയെ സഞ്ചരിച്ച വ്ൃക്തികളില്‍ 
അഗ്രഗണ്യനാണ്‌ ദൈവദാസന്‍ മാര്‍ ഈവാനിയോസ്‌ 
തിരുമേനി. ആത്സാക്ഷാത്കാരത്തിനുള്ള മാര്‍ഗ്ഗമായി 
അദ്ദേഹം സ്വീകരിച്ചത്‌ സന്യാസം തന്നെയാണ്‌. സഭയുടെ 
ആദ്ധ്യാത്മിക നവീകരണവും സമൂഹത്തിന്റെ 
നവോത്ഥാനവും സമര്‍പ്പിത സന്യാസത്തിലൂടെ മാത്രമേ 
സാധിക്കൂ എന്ന്‌ വന്ദ്യപിതാവിന്‌ ബോധ്യമായി. 
“ദൈവസേവനത്തേക്കാള്‍ അത്യുത്തമം ദൈവ 
സമ്പാദനം” എന്ന ആദര്‍ശവാക്യം മുറുകെ പിടിച്ചു 
കൊണ്ട്‌ ഭാരതീയ ആദ്ധ്യാത്മീകതയുടെയും ക്രിസ്തീയ 
ആദ്ധ്യാത്മീകതയുടെയും അന്തസത്ത്‌ ഒന്നുതന്നെയാണ്‌ 
ദൈവസമ്പാദനം എന്ന്‌ അദ്ദേഹം കണ്ടെത്തി. ഉപരിവിപ്ല 
വമായ മാര്‍ഗ്ഗങ്ങളിലല്ല സത്താപരമായ സ്വാംശീകരണ 
ത്തിലാണ്‌ അദ്ദേഹം ശ്രദ്ധവെച്ചത്‌. അങ്ങനെയുളള ഒരു 
മഹര്‍ഷി തന്നെയാണ്‌ ദൈവദാസന്‍ മാര്‍ ഈവാനിയോസ്‌ 
പിതാവ്‌ . യാഗമായി തീരുകയാണ്‌ യോഗിയുടെ 
ജീവിതധര്‍മ്മം. ആഴമായ യോഗാത്മകതകൊണ്ട്‌ 
മഹര്‍ഷിയായി തീര്‍ന്നതിന്റെ ജീവിതവും, കര്‍മ്മയോഗവും 
സമാനതകളില്ലാത്ത അപൂര്‍വ്വ ജന്മം എന്ന്‌ “മഹര്‍ഷിയുടെ 
പിന്നാലെ” എന്ന പുസ്കതത്തില്‍ ജ്ഞാനദാസ്‌ 
എഴുതിയിരിക്കുന്നു. ക്രൈസ്തവ സഭയില്‍ ആദിമകാ 
ലത്തു തന്നെ വിവിധ രൂപത്തിലും ഭാവത്തിലും 


സൂര്യതേജസ്സായ മാര്‍ ഈവാനിയോസ്‌ തിരുമേനിയാണ്‌ 
അവിഭക്ത മലങ്കര സുറിയാനി സഭയില്‍ സന്യാസത്തിന്റെ 
ഉദ്യാനം നട്ടുവളര്‍ത്തിയത്‌. 

താനുള്‍പ്പെട്ട യാക്കോബായ- ഓര്‍ത്തഡോക്സ്‌ 
സഭയ്ക്കുള്ളില്‍ നിലനിന്നിരുന്ന അനൈക്യത്തെയും 
സംഘര്‍ഷങ്ങളെയും ഓര്‍ത്തുള്ള വ്യാകുലതകളില്‍ 
നിന്നാണ്‌ തന്റെ ജീവിതം സന്യാസത്തിന്റെ വിശുദ്ധ 
ഗിരിശ്യംഗങ്ങളിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്‌. 
അതോടൊപ്പം ക്രിസ്തീയ സഭയുടെ അപ്പസ്‌ തോ 
ലികവും കാതോലികവുമായ അടിസ്ഥാന തത്വങ്ങള്‍ക്ക്‌ 
ലവലേശം പോലും ഭേദം വരുത്താതെ ക്രിസ്തുമതത്തെ 
ഭാരതത്തിന്റെ സ്വകീയമാക്കിയെടുക്കാന്‍ സാധിക്കുമെന്ന്‌ 
തിരുമേനി ഉറച്ചു വിശ്വസിച്ചു. മുണ്ടന്‍മലയിലെ തപോ 
ഉപാസനയില്‍ ആദ്ധ്യാത്മീകതയുടെയും, സന്യാസത്തി 
ന്റെയും ദിവ്യലഹരിയില്‍ പിതാവ്‌ സന്യാസത്തിന്റെ 
യഥാര്‍ത്ഥ ആനന്ദത്തില്‍ അലയാടി. സുവിശേഷം 
പ്രദാനം ചെയ്യുന്ന ആനന്ദം മുഖത്ത്‌ (്പസരിക്കു 
മെന്നുള്ളതാണ്‌ ” സുവിശേഷത്തിന്റെ ആനന്ദം” എന്ന 
പരി.പിതാവ്‌ ഫ്രാന്‍സിസ്‌ മാര്‍പാപ്പായുടെ അപ്പസ്തോ 
ലിക പ്രബോധനത്തിന്റെ രത്നചുരുക്കം എന്ന്‌ ഇത്തരുണ 
ത്തില്‍ സ്മരിക്കുന്നു. 

ദൈവദാസന്‍ മാര്‍ ഈവാനിയോസ്‌ പിതാവിന്റെ 
മാതാവ്‌ അദ്ദേഹത്തിന്റെ ചെറുപ്രായത്തില്‍ തന്നെ 
കത്തോലിക്കാ പള്ളിയില്‍ സാക്ഷാല്‍ പള്ളി എന്നുള്ള 
തിരിനാളം കൊളുത്തിയിരുന്നു. പിതാവിന്റെ ജ്ഞാന 
തൃഷ്ണ ചെന്നു നിന്നത്‌ താന്‍ ആയിരിക്കുന്ന 
യാക്കോബായ ഓര്‍ത്തോഡോക്സ്‌ സഭയോ, ആഗോള 
കത്തോലിക്കാസഭയോ ഏതാണ്‌ യേശുക്രിസ്തു 
സ്ഥാപിച്ചത്‌ എന്നതിന്റെ എന്നന്നേക്കുമുള്ള ഉത്തരം, 
കത്തോലിക്കാസഭ എന്നതിലായിരുന്നു. കൂടാതെ തന്റെ 
സെറാമ്പൂര്‍ വാസകാലഘട്ടത്തില്‍ സന്യാസസ്ഥാപന 
ത്തിന്റെ അറിവിനും പരിചയത്തിനുമായി അദ്ദേഹം 
ഉത്തരേന്ത്യയിലുള്ള കത്തോലിക്കാസഭയുടെയും 
പ്രൊട്ടസ്റ്റന്റ്‌ സഭകളുടെയും അക്രൈസ്തവ മതങ്ങളു 
ടെയും സന്യാസ ആശ്രമങ്ങളും മഠങ്ങളും സന്ദര്‍ശിച്ചു. 
അതില്‍ നിന്നും കത്തോലിക്കാ സമൂഹാംഗങ്ങള്‍ 
ലോകമെങ്ങും ചെയ്ത്‌ കൊണ്ടിരിക്കുന്ന നിസ്തുല 


ക്രൈസ്തവ കാഹളം: ജൂലൈ-ഓഗസ്സ്‌2017 


| 
4 
E_ B 

സേവനങ്ങള്‍ കണ്ടും കേട്ടും രഗഹിച്ചതിന്റെ 
ഫലമായിട്ടായിരുന്നു ബഥനി മിശിഹാനുകരണ 
സന്യാസസമൂഹങ്ങള്‍ സ്ഥാപിച്ചത്‌. ഈ അനുഭവ 
ജ്ഞാനം കത്തോലിക്കാ പുനരൈക്യത്തിന്‌ പ്രചോദന 
മായി എന്നും എടുത്തുപറയേണ്ടതില്ലല്ലോ. പത്തൊന്‍പത്‌ 
നൂറ്റാണ്ടുകാലം ഒരു കരിന്തിരിയായി കെടാതെ കത്തിനിന്ന 
സമുദായത്തിന്‌ സന്യാസ്രരവര്‍ത്തനങ്ങളിലൂടെ ആത്മീയ 
നവീകരണത്തിന്‌ തുടക്കമിട്ടു. എങ്കിലും സുഗമമായ 
സുവിശേഷവത്കരണ പ്രവര്‍ത്തനങ്ങള്‍ക്കും ആത്മീയ 

ശാന്തിക്കും തടസ്സമായി തന്റെ മാതൃസഭയില്‍ 
കത്തിപ്പടരുന്ന വിഭാഗീകതയും പോരാട്ടങ്ങളും മൂലം 
അസ്വസ്ഥതയും കുഴപ്പങ്ങളും വര്‍ദ്ധിച്ചുകൊണ്ടി 
രിക്കുന്നതേയുള്ളൂ എന്നും അനുഭവത്തില്‍നിന്നും 
അദ്ദേഹത്തിന്‌ ബോദ്ധ്യമായി. 

“മാര്‍ ഈവാനിയോസ്‌ തന്റെ മെത്രാന്‍ പദവിയുടെ 
അനുമോദനയോഗത്തില്‍ കേരളത്തിലെ സുറിയാനി 
ക്രിസ്‌ ത്യാനികളെല്ലാവരും പഴയകാലത്ത്‌ ഒരു 
സഭയായിരുന്ന (പകാരം വീണ്ടും യഥാര്‍ത്ഥമായ 
പുനരൈക്യം പ്രാപിച്ച്‌ “ഒരു സഭയും ഒരു ഇടയനും” 
എന്ന വിശുദ്ധ വേദോക്തിയെ കേരള സുറിയാനിക്കാരെ 
സംബന്ധിച്ചിടത്തോളമെങ്കിലും യഥാര്‍ത്ഥീകരിക്കാന്‍ 
കത്തോലിക്കാബാവാ തിരുമേനി ശ്രദ്ധിക്കേണ്ടതാണെന്ന്‌ 
തദവസരത്തില്‍ ആഹ്വാനം ചെയ്തു എന്ന്‌ ഇഞ്ചയ്ക്ക 
ലോടി അച്ചന്റെ “മാര്‍ ഈവാനിയോസ്‌ ഒന്നാം ഭാഗം” 


എന്ന പുസ്തകത്തില്‍ രേഖപ്പെടുത്തിയിട്ടുണ്ട്‌. 


ക്രൈസ്തവ കാഹളം: ജൂലൈ-ഓഗസ്റ്റ്‌2017 


1930 സെപ്റ്റംബര്‍ 20 ന നടന്ന പുനരൈക്യം ആഗോള 
കത്തോലിക്കാസഭയില്‍, പ്രത്യേകിച്ച മലങ്കര സഭയില്‍. 
മലങ്കര സുറിയാനി കത്തോലിക്കാ സഭ ഒരു വ്യക്തിഗത 
സഭയായി രൂപപ്പെട്ടു. ആദിമകൂട്ടായ്മയിലേക്കുള്ള ഒരു 
തിരിച്ചുവരവായി അതിനെ നിസ്സംശയം വിലയിരുത്തണം. 
മലങ്കര സുറിയാനി കത്തോലിക്കാസഭയിലെ സന്യാസ 
ദര്‍ശനത്തിന്‌, ഈ ചരിത്ര തിരിച്ചുവരവ്‌ കളമൊരുക്കു 
കയും ചെയ്തു എന്ന്‌ “സന്യാസ ദര്‍ശന സാഭഗം”' എന്ന 
കൃതിയില്‍ റവ. ഡോ. ജോണ്‍ കൊച്ചുതുണ്ടില്‍ 
വെളിപ്പെടുത്തുന്നു. 

മാര്‍ ഈവാനിയോസ്‌ പിതാവ്‌ തന്റെ പുനരൈക്യ 
ത്തിന്‌ ശേഷം തൃപ്പൂണിത്തറ (ഗ്പംഗത്തീിറപ 
പുനരൈക്യത്തെകുറിച്ച്‌ ഉപമിച്ചത്‌ - “നല്ല മുത്ത്‌ 
കണ്ടെത്തിയവന്‍ തന്റെ വസ്തുക്കളെല്ലാം വിറ്റ നല്ല മുത്ത്‌ 
വാങ്ങിയതുപോലെ കത്തോലിക്കാസഭാംഗം ആകുന്ന 
തിന്റെ ആദായം നോക്കിയാല്‍ കഷ്ടനഷ്ടങ്ങള്‍ വെറും 
അനുഗ്രഹങ്ങള്‍ മാശ്രമാകുന്നു എന്നാണ്‌”. കത്തോ 
ലിക്കാ സഭയെ അദ്ദേഹം വര്‍ണ്ണിച്ചിരിക്കുന്നത്‌ അതുല്യ 
രമണീയമായ ഒരു പൂങ്കാവനമായാണ്‌. വിവിധ 
പുഷ്പങ്ങളെ കണ്‍കുളിര്‍ക്കെ കണ്ടാനന്ദിക്കുന്നത്‌ ഒരു 
മഹാഭാഗ്യമായി കാണേണ്ടതത്രേ. അതായത്‌ സഭയുടെ 
ഏകത്വവും നാനാത്വവും തുല്യ പ്രാധാന്യത്തോടെ 
അദ്ദേഹം പ്രഘോഷിക്കുന്നു. ആചാരാനുഷ്ഠാനങ്ങളില്‍ 
വൃത്യാസം ഉണ്ടെങ്കിലും വിശ്വാസ സത്യങ്ങളിലും 
ഹയരാര്‍ക്കിയിലുമെല്ലാം യാതൊരു വൃത്യാസവും 
ഇല്ലായെന്ന്‌ വിവിധ രാജ്യക്കാരോടൊപ്പം ഒന്നിച്ചു 
താമസിച്ചു പഠിച്ചപ്പോഴാണ്‌ എനിക്ക്‌ ബോധ്യമായത്‌. 
്രിസ്തുവിന്റെ സഭ ഇന്ന്‌ വിവിധ വ്യക്തിഗത 
സഭകളിലായി പുഷടിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 

പുനരൈക്യം ലക്ഷ്യം വെക്കുന്നത്‌ സഭകളുടെ 
ഐക്യമാണ്‌. ഐക്യം ഒരിക്കലും ഐക്യരൂപ്യം 
ആഗ്രഹിക്കുന്നില്ല. ഓരോ സഭയുടെയും പാരമ്പര്യങ്ങളും 
പൈത്യകങ്ങളും അഭംഗുരം കാത്തുപാലിക്കണമെന്നാണ്‌ 
സഭ ആഗ്രഹിക്കുന്നത്‌. വ്യക്തിഗത സഭകള്‍ വലിപ്പത്തില്‍ 
വ്യത്യാസം ഉണ്ടെങ്കിലും അവകാശങ്ങളിലും കടമകളിലും 
എല്ലാം തുല്യമാണ്‌. മാര്‍ ഈവാനിയോസിന്റെ 
കാഴ്ചപ്പാടുപോലെ നാനാത്വത്തിലുള്ള ഏകത്വം ആണ്‌ 
സഭ ഇന്നും പുലര്‍ത്തുന്ന സഭൈക്യ ശൈലി. 

പുനരൈക്യത്തോടെ നമുക്ക്‌ ലഭിക്കാതിരുന്ന 
സ്വയംഭരണാവകാശമുള്ള വ്യക്തിഗത സഭാ പദവിയും, 
കാതോലിക്കാ സ്ഥാനവും, സുന്നഹദോസ്‌ കൂടി 
തീരുമാനങ്ങള്‍ എടുക്കുവാനുള്ള അധികാരവും, 
കര്‍ദ്ദിനാള്‍ പദവിയും, ഇന്ത്യ മുഴുവന്‍ സുവിശേഷം 
പ്രസംഗിക്കാനുള്ള അംഗീകാരവും നമുക്കിപ്പോള്‍ 
ലഭിച്ചിരിക്കുന്നു. നമ്മുടെ സഭയുടെ അസ്തിത്വം തന്നെ 
ഐക്യമാണ്‌. വ്യക്തിപരമായും , കുടുംബപരമായും, 
പ്രവര്‍ത്തന മേഖലകളിലൂടെയും അകത്തോലിക്കാ 
അക്രൈസ്തവ സഹോദരങ്ങളെ നമുക്ക്‌ സമീപിക്കാം. 
ഐക്യചര്‍ച്ചകളില്‍, സംവാദങ്ങലില്‍ നമുക്ക്‌ ഏര്‍പ്പെടാം. 
എല്ലാറ്റിനുമുപരി ഐക്യത്തിന്റെ വിജയത്തിനായി 
ഒത്തൊരുമിച്ച്‌ ഗപാര്‍ത്ഥിക്കാം. എര്്യും വേഗം 
ഫലപ്രാപ്തി കൈവരിക്കുമെന്ന്‌ പ്രത്യാശിക്കാം. 


ബോബി ഏബ്രഹാം 


മലിനമായ നാട്‌ 
മലിനമായ മനസ്‌ 
പടരുന്ന രോഗങ്ങള്‍ 


ലിധാധ്തുകു പെരുകി പകര്‍ച്ചവ്യാധി പടരുന്നതി 
നുള്ള സാഹചര്യമൊരുക്കുന്നത്‌ മന:പൂര്‍വമല്ലാത്ത നര 
ഹത്യക്ക്‌ തുല്യമാണെന്ന്‌ ഡല്‍ഹി ഹൈക്കോടതി അഭി 
പ്രായപ്പെട്ടത്‌ കഴിഞ്ഞ ദിവസമാണ്‌. ശുചിത്വപാലന 
ത്തില്‍ വീഴ്ച വരുത്തുന്ന ഉദ്യോഗ സ്ഥര്‍ക്കെതിരെ 
കര്‍ശന നടപടി സ്വീകരിക്കണമെന്നും കോടതി 
ആവശ്യപ്പെട്ടു. ഡല്‍ഹി മുനിസിപ്പല്‍ കോര്‍പറേഷന്റെ 
മൂന്നു കമ്മിഷണര്‍മാരോട്‌ കോടതിയില്‍ ഹാജരാകാനും 
നിര്‍ദേശിച്ചു. അമിത വേഗത്തില്‍ വണ്ടിയോടിച്ചും മറ്റും 
ജീവനെടുക്കുന്നതിനു തുല്യമാണ്‌ കൊതുകു പെറ്റുപെ 
രുകി ഡെങ്കി, ചിക്കുന്‍ഗുനിയ തുടങ്ങിയ രോഗങ്ങള്‍ പട 
രാന്‍ അനുവദിക്കുന്നത്‌ കോടതി നിരീക്ഷിച്ചു. 

സ്വാതന്ത്ര്യം കിട്ടി 67 വര്‍ഷങ്ങള്‍ കഴിഞ്ഞപ്പോള്‍ 
ശുചിത്വഭാരതം എന്ന മുദ്രാവാക്യവുമായി ചൂലെടുത്ത്‌ 
പ്രധാനമന്ത്രി തന്നെ ഇറങ്ങേണ്ടിവന്ന നാടാണ്‌ നമ്മു 
ടേത്‌. മൂന്നു വര്‍ഷം കഴിഞ്ഞിട്ടും സ്ഥിതിയില്‍ മാറ്റമി 
ല്ലെന്ന്‌ ഡല്‍ഹി കോടതിയുടെ ഈ നിരീക്ഷണം വ്യക്ത 
മാക്കുന്നു. ഒരു കാലത്ത്‌ ശുചിത്വത്തിന്‌ പേരുകേട്ടി 
രുന്ന കേരളത്തിലെ നഗരങ്ങളും ഗ്രാമങ്ങള്‍ പോലും 
ഇന്നു തിരിച്ചുപോക്കിന്റെ പാതയിലാണ്‌. എവിടെയും 
കുന്നുകൂടുന്ന മാലിന്യങ്ങള്‍, പകര്‍ച്ച വ്യാധികള്‍. യുദ്ധ 
ത്തിലും സ്‌ഫോടനങ്ങളിലും മറ്റും മരിക്കുന്നതിനേ 
ക്കാള്‍ ആളുകള്‍ ഈ കൊച്ചുകേരളത്തില്‍ പോലും 
പകര്‍ച്ചവ്യാധികളാല്‍ മരിക്കുന്നു. 

ഈ വര്‍ഷം ഇതുവരെ 130 പേരെങ്കിലും പകര്‍ച്ച 
പുനി മൂലം മരിച്ചെന്ന്‌ സര്‍ക്കാരിന്റെ ഓദ്യോഗിക കണ 
ക്കുകള്‍ തന്നെ വ്യക്തമാക്കുന്നു. ഏഴായിരത്തോളം 
പേര്‍ യെങ്കിപ്പനിക്കും എണ്ണൂറോളം പേര്‍ എച്ച്‌ 1 എന്‍ 
1 പനിക്കും ചികില്‍സ തേടിയതായും രേഖകള്‍ വ്യക്ത 
മാക്കുന്നു. കഴിഞ്ഞ ഒരു മാസമായി ദിവസവും പനിക്ക്‌ 
ചികില്‍സ തേടി ആശുപത്രിയില്‍ എത്തുത്‌ ഇരുപതി 
നായിരത്തോളം പേരാണ്‌. ഇത്‌ സര്‍ക്കാര്‍ ആശുപത്രി 
കളിലെ മാശ്രം കണക്കാണ്‌. കേരളത്തിലെ ആരോഗ്യ 
മേഖലയില്‍ അതിശക്തമായ സാന്നിധ്യമുള്ള സ്വകാര്യ 
ആശുപത്രികളിലെ കൃത്യമായ കണക്ക്‌ ഒരിക്കലും പുറ 
ത്തുവരാറില്ല. 


മുന്‍കാലങ്ങളിലും പനി നമ്മുടെ നാട്ടില്‍ ഉണ്ടായി 
രുന്നു.എന്നാല്‍ അത്‌ ഒരിക്കലും ഇങ്ങനെ ഭീതി വിത 
ച്ചിരുന്നില്ല. എന്നാല്‍ പനിയുടെ ഒട്ടേറെ വകഭേദങ്ങ 
ളാണ്‌ ഇപ്പോള്‍ കാണുന്നത്‌. ആഫ്രിക്കയില്‍ മാര്തം 
കണ്ടിരുന്ന ചിക്കുന്‍ ഗുനിയ കുറച്ചു വര്‍ഷം മുമ്പു 
മാത്രമാണ്‌ കേരളത്തില്‍ എത്തിയത്‌. ഡെങ്കി, എച്ച 1 
എന്‍ 1 എന്നിവയെപ്പറ്റി കേള്‍ക്കാന്‍ തുടങ്ങിയിട്ടും 
ഏതാനും വര്‍ഷങ്ങളേ ആയിട്ടുള്ളു. പനി എങ്ങനെ പട 
രുന്നു എന്ന ചോദ്യത്തിന്‌ ഉടന്‍ ഉത്തരമുണ്ട്‌. കൊതു 
കുകള്‍ മുഖേനയാണ്‌ പനി പടരുത്‌. വിവിധ 
തരം പനി പടര്‍ത്തുത്‌ വിവിധയിനം കൊതുകുകളാണ്‌. 
ആദ്യകാലത്ത്‌ ഈ പനികളെ തിരിച്ചറിയാന്‍ കുറച്ച്‌ 
പ്രയാസമായിരുന്നെങ്കിലും ഇപ്പോള്‍ അതിനുള്ള സംവി 
ധാനമായിട്ടുണ്ട്‌. എങ്കിലും മരണ സംഖ്യ കൂടി 
ക്കൊണ്ടേ ഇരിക്കുന്നു. കഴിഞ്ഞ വര്‍ഷത്തേക്കാള്‍ കൂടു 
തലാണ്‌ ഈ വര്‍ഷത്തെ മരണസംഖ്യ. 


ഇനി കൊതുകു പെരുകുന്നത്‌ എന്തുകൊണ്ട്‌ എന്ന 
ചോദ്യത്തിന്‌ ശുചിത്വമില്ലായ്മ കൊണ്ട്‌ എന്നു മാത്ര 
മാണ്‌ ഉത്തരം. നമ്മുടെ നഗരങ്ങളൊക്കെ 
ചീഞ്ഞളിഞ്ഞ്‌ ദുര്‍ഗന്ധപൂരിതമാണ്‌. മുമ്പ്‌ നാട്ടിന്‍പു 
റങ്ങള്‍ അങ്ങനെ ആയിരുന്നില്ലെങ്കിലും നഗരവത്ക 
രണം ഏറിയതോടെ അവിടെയും സ്ഥിതി വൃത്യസ്ത 
മല്ലാതെയായി. അമിതമായ നഗരവത്കരണം നമുക്കു 


ക്രൈസ്തവ കാഹളം: ജൂലൈ-ഓഗസ്സ്‌2017 


ണ്ടായിരുന്ന പല നല്ല ശീലങ്ങളെയും തകര്‍ക്കുകയും 
ആരോഗ്യകരമല്ലാത്ത പുതിയ ശീലങ്ങളെ ഉണ്ടാക്കു 
കയും ചെയ്തു. ഈ കൂട്ടത്തില്‍ ഏറ്റവും വിനാശകര 
മായത്‌ അമിതമായ ഉപഭോഗതാല്‍പര്യം കാരണം അമി 
തമായി ഉത്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യങ്ങളാണ്‌. മുമ്പ്‌ 
ഒരു കൈ സഞ്ചിയുമായി പോയി സാധനം വാങ്ങിയി 
രുന്ന സ്ഥാനത്ത്‌ ഇപ്പോള്‍ ഒട്ടേറെ കവറുകളുമായാണ്‌ 
മടക്കം. ഇലകട്രോണിക മാലിന്യങ്ങള്‍, മത്സ്യ, മാംസാ 
വശിഷ്ടങ്ങള്‍, ശുചിമുറി മാലിന്യം എന്നിങ്ങനെ 
മാലിന്യം പെരുകുകയാണ്‌. 


തീര്‍ച്ചയായും നഗരവത്കരണത്തിന്റെയും സാമ്പ 
ത്തിക ഉന്നമനത്തിന്റെയും ഉപോത്പന്നങ്ങളാണ്‌ 
ഇങ്ങനെ പെരുകുന്ന മാലിന്യങ്ങള്‍. എന്നാല്‍ സാമ്പ 
ത്തിക വളര്‍ച്ചയുടെയും പെരുകുന്ന നികുതിവരുമാന 
ത്തിന്റെയും ജീവിത നിലവാരത്തിലെ ഉയര്‍ച്ചയുടെയും 
പേരില്‍ മേനി നടക്കുന്നവര്‍ ഈ വളര്‍ച്ചകൊണ്ടുണ്ടാ 
കുന്ന ദൂഷ്യങ്ങളെ പരിഹരിക്കാനും ശ്രമിക്കേണ്ടേ? 
ശ്രമിക്കണം എന്ന്‌ എല്ലാവരും പറയുന്നുണ്ടെങ്കിലും 
എങ്ങനെ എന്ന ചോദ്യത്തിന്‌ ഉത്തരുവുമില്ല. എങ്ങ 
നെയാണ്‌ പൊതുസ്ഥലത്ത്‌ മാലിന്യം കുന്നുകൂടുന്നത്‌? 
കൃത്യമായ മാലിന്യ സംസ്കരണം ഇല്ലാത്തതുകൊണ്ട്‌ 
എന്ന ലളിതമായ ഉത്തരം അവിടെയുണ്ട്‌. മാലിന്യ 
സംസ്കരണം ആരുടെ ഉത്തരവാദിത്തം ആണ്‌? 
സര്‍ക്കാരിന്റെ. സര്‍ക്കാരിനു വേണ്ടി ഈ ഉത്തരവാ 
ദിത്തം നിറവേറ്റേണ്ടത്‌ ആര്‌? തദ്ദേശ സ്വയംഭരണ 
സ്ഥാപനങ്ങള്‍. എന്നാല്‍ നമ്മുടെ നാട്ടില്‍ ഈ കാര്യ 
ങ്ങളില്‍ കാര്യക്ഷമമായ ഇടപെടലുകള്‍ എന്തെങ്കിലും 
നടക്കുന്നുണ്ടോ എന്നു സംശയമാണ്‌. 


മാലിന്യ പ്രശ്നത്തെ വിവിധ കോണുകളിലൂടെ 
സമീപിക്കാം. പൊതു സംവിധാനത്തിലൂടെ സംസ്ക 
രിക്കേണ്ടിവരുന്ന മാലിന്യത്തിന്റെ അളവ്‌ ഏറ്റവും കുറ 
യ്ക്കുക എതാവണം ശാസ്ത്രീയ സമീപനം. അതിനു 
വേണ്ടത്‌ മാലിന്യസംസ്കരണത്തിന്റെ ഉത്തരവാദിത്തം 
എല്ലാവരിലേക്കും എത്തിക്കുകയാണ്‌. ഉദാഹരണ 
ത്തിന്‌ പ്ലാസ്റ്റിക്‌ കവറുകള്‍. സൂപ്പര്‍ മാര്‍ക്കറ്റ്‌ 
സംസ്കാരം വ്യാപകമായതോടെ പ്ലാസ്റ്റിക്‌ കവറിന്റെ 
എണ്ണം വല്ലാതെ കൂടി. സാധനങ്ങള്‍ ഒരു കവറില്‍ 
പാക്ക്‌ ചെയ്ത്‌ വില്‍ക്കുന്നു. പിന്നെ അത്‌ മറ്റൊരു 
ക്യാരിബാഗില്‍ വീട്ടിലേക്കു കൊണ്ടുപോകുന്നു. ഒരു 
കിലോ മീന്‍ വാങ്ങിയാല്‍ പോലും രണ്ടു കവറുകള്‍ 
വീട്ടിലെത്തും. അര ലീറ്റര്‍ പാല്‍ വാങ്ങുമ്പോഴും വീട്ടി 
ലെത്തുത്‌ രണ്ടു പ്ലാസ്റ്റിക കവറുകള്‍. കുപ്പിവെള്ള 
സംസ്കാരം വ്യാപകമായതോടെ ആ തരത്തിലും 
മാലിന്യം കുന്നുകൂടുന്നു. ഈ തരത്തില്‍ ടണ്‍ കണ 
ക്കിനു പ്ലാസ്റ്റികു മാലിന്യമാണ്‌ ഓരോ സ്ഥലത്തും 
ഉണ്ടാകുന്നത്‌. ഒരിക്കലും ദ്രവിച്ചുതീരാത്ത ഈ 
പ്ലാസ്റ്റിക്‌ വസ്തുക്കള്‍ എവിടെയെങ്കിലും വലിച്ചെറി 
യുകയാണ്‌ ചെയ്യുക. ചിലര്‍ അടുക്കള മാലിന്യവും 
മറ്റും ഈ കവറിലാക്കി വലിച്ചെറിഞ്ഞ്‌ ഉത്തരവാദിത്തം 
ഒഴിയുന്നു. അങ്ങനെയുള്ള പ്ലാസ്റ്റിക്‌ മണ്ണിനു മുകളില്‍ 


ഒരാവരണമായി നില്‍ക്കുകയും മഴക്കാലത്ത്‌ ഒഴുകി 
ജലാശയങ്ങളിലും മറ്റും ചെടിയുകയും ചെയ്യുന്നു. 


ക്രൈസ്തവ കാഹളം: ജൂലൈ-ഓഗസ്റ്റ്‌2017 


അടുത്ത കാലത്ത്‌ ദേശീയ ജലപാത വികസനത്തി 
നായി കനാലുകള്‍ വൃത്തിയാക്കുമ്പോള്‍ ടണ്‍ കണ 
ക്കിനു പ്ലാസ്റ്റിക്‌ മാലിന്യമാണ്‌ കോരിയെടുത്തത്‌. 


പ്ലാസ്റ്റിക്‌ കവറുകള്‍ ഉത്‌ പാദിപ്പിക്കുന്ന കമ്പനികള്‍ 
ഉത്പാദനത്തിന്‌ ആനുപാതികമായി പുനരുപ 
യോഗവും നടത്തണമെന്ന്‌ ഒരു നിയമമുണ്ടാക്കിയാല്‍ 
അവര്‍ ഈ കവറുകള്‍ തിരിച്ചെടുക്കാന്‍ ബാധ്യസ്ഥ 
രാവും. അപ്പോള്‍ തന്നെ ഈ പ്ലാസ്റ്റിക്‌ എന്ന വില്ലനെ 
ഏറെക്കുറെ മെരുക്കാനാവും. എന്നാല്‍ പ്ലാസ്റ്റിക്‌ 
ക്യാരി ബാഗ്‌ നിരോധിച്ചാല്‍ എല്ലാം ആയി എന്ന 
അബദ്ധ ധാരണയിലാണ്‌ ഇപ്പോള്‍ സര്‍ക്കാരും തദ്ദേശ 
സ്വയംഭരണ സ്ഥാപനങ്ങളും. ക്യാരി ബാഗ്‌ നിരോധി 
ക്കാനായേക്കും. എന്നാല്‍ കവറിലാക്കിയ അഞ്ചോ 
പത്തോ ഉത്പന്നങ്ങള്‍ ഉള്‍ക്കൊള്ളുന്ന ഒരു ക്യാരി 
ബാഗ്‌ മാ്രതം നിരോധിച്ചാലും പ്ലാസ്റ്റി ക്കിന്റെ ഉപ 
യോഗം കാര്യമായി കുറയില്ല എന്ന്‌ ഓര്‍ക്കുക. ഉത്പാ 
ദകരെ പുനരുപയോഗത്തിനു പ്രേരിപ്പിക്കുകയല്ലാതെ 
ഈ പ്രശ്നത്തിനു മറ്റൊരു പരിഹാരമില്ല തന്നെ. 


ഇനി ഏറ്റവും ശല്യമായി മാറുന്ന മറ്റു മാലിന്യങ്ങ 
ളുടെ അവസ്ഥ നോക്കുക. പ്രധാനം ജൈവ മാലിന്യ 
ങ്ങള്‍ എന്നു പറയാവുന്ന പച്ചക്കറി അവശിഷ്ടം, മത്സ്യ 
മാംസ അവശിഷ്ടം. ഇവ സംസ്കരിക്കേണ്ടത്‌ ആരുടെ 
ഉത്തരവാദിത്തമാണ്‌. സര്‍ക്കാരിന്റെ എന്നായിരിക്കും 
ആദ്യത്തെ ഉത്തരം. എന്നാല്‍ അതല്ല ശരി. അവിടെയും 
മാലിന്യം ഉത്പാദിപ്പിക്കുന്നവനു തന്നെയാവണം 
ആദ്യത്തെ ഉത്തരവാദിത്തം. അതിനു സഹായകരമായി 
നില്‍ക്കുകയാണ്‌ സര്‍ക്കാര്‍ ചെയ്യേണ്ടത്‌. പക്ഷേ 
അതിനു വേണ്ട ഇച്ഛാശക്തി സര്‍ക്കാരിനില്ല. ഒരു പ്രദേ 
ശത്ത്‌ എത്ര മത്സ്യക്കടകളുണ്ട്‌, മത്സ്യവ്യാപാരികളുണ്ട്‌, 
എത്ര ഇറച്ചിക്കച്ചവടക്കാരുണ്ട്‌, പച്ചക്കറി വ്യാപാരിക 
ളുണ്ട്‌ എന്നിങ്ങനെ കൃത്യമായ കണക്ക്‌ തദ്ദേശഭരണ 
സ്ഥാപനങ്ങള്‍ക്കും സര്‍ക്കാരിനും വേണം. അവര്‍ 
ദിവസം മാലിന്യം എങ്ങനെ സംസ്കരിക്കുന്നു എന്ന്‌ 
സര്‍ക്കാര്‍ അറിയണം. ഉറവിടത്തില്‍ തന്നെ സംസ്കരി 
ക്കാന്‍ കഴിയുന്നില്ലെങ്കില്‍ അതിനാവശ്യമായ സംവി 
ധാനം സര്‍ക്കാര്‍ ഒരുക്കിക്കൊടുക്കണം. എന്നിട്ടും 
റോഡരികിലും പുഴയിലും വലിച്ചെറിയുന്നുവെങ്കില്‍ 
ഏറ്റവും കഠിനമായ ശിക്ഷ തന്നെ ഉറപ്പാക്കണം. എങ്കില്‍ 
മാധ്രമേ ഈ പ്രശ്നത്തിന്‌ ശാശ്വത പരിഹാരമാകൂ. 


ശുചിമുറി മാലിന്യം നീക്കംചെയ്യുന്ന ഏജന്‍സികള്‍ 
എന്ന പേരില്‍ ഒട്ടേറെ പരസ്യങ്ങള്‍ കാണാറുണ്ട്‌. 
എന്നാല്‍ ഇവര്‍ ഓരോരുത്തരും ഒരു വര്‍ഷം എത്ര ടണ്‍ 
മാലിന്യം നീക്കംചെയ്യുന്നുണ്ട്‌?; അത്‌ എവിടെ സംസ്ക 
രിക്കുന്നു? തുടങ്ങി യാതൊരു കണക്കും സര്‍ക്കാരി 
നില്ല. ഇവര്‍ക്കൊന്നും രജിസ്ട്രേഷനുമില്ല. അതുകൊ 
ണ്ടാണ്‌ ശുചിമുറി മാലിന്യം റോഡരികിലും പുഴയിലും 
തോട്ടിലും ഇരുളിന്റെ മറവില്‍ തള്ളി അവര്‍ 
പോകുന്നത്‌. എത്ര അനാരോഗ്യകരമായ സ്ഥിതിവി 
ശേഷം. ശുചിമുറി മാലിന്യം നീക്കം ചെയ്യാന്‍ വന്‍തുക 
മുടക്കുന്നവരും അതെവിടെ കളയുന്നു എന്ന്‌ അന്വേ 
ഷിക്കാനുള്ള ഉത്തരവാദിത്തം കാണിക്കാറില്ല. എന്റെ 


ഭാഗം വൃത്തിയാക്കുക എന്നു മാതമേ അവര്‍ക്കുള്ളു. 
ഇങ്ങനെ നിയമലംഘനം നടത്തുന്നവരെ രാത്രികാല 
പട്രോളിങ്‌ നടത്തുന്ന പൊലീസ്‌ കാണുന്നില്ല 
എന്നതും വിശ്വസനീയമല്ല. പ്രധാന റോഡരികില്‍ 
പോലും ഇവര്‍ മാലിന്യം തള്ളുന്നുവെങ്കില്‍ അതു 
കണ്ടു കണ്ണടയ്ക്കാന്‍ പൊലീസ്‌ പണം വാങ്ങുന്നു 
വെന്നത്‌ സത്യം. 


സത്യത്തില്‍ വേണ്ടത്‌ പുതിയൊരു സംസ്കാരമാണ്‌. 
കേരളത്തിലെ വീടുകള്‍ എടുത്തുനോക്കിയാലറിയാം 
മിക്കതും ഫൈവ്‌ സ്റ്റാര്‍ നിലവാരത്തിലാണ്‌. എന്നാല്‍ 
ഈ നിലവാരം വീടിനകത്ത്‌ കാത്തുസൂക്ഷിക്കുന്നവര്‍ 
തങ്ങളുടെ മതില്‍ക്കെട്ടിനുപുറത്തും ഈ നിലവാരം 
വേണമെന്ന്‌ ചിന്തിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ 
കവറില്‍ മാലിന്യം നിറച്ച്‌ അഡംബരക്കാറുകള്‍ക്കു 
ള്ളില്‍ നിന്ന്‌ റോഡരികിലേക്ക്‌ വലിച്ചെറിയുന്നത്‌. 
ഇത്തരക്കാരെ കണ്ടെത്തി ഏതെങ്കിലും ആത്മാര്‍ഥത 
യുള്ള ഉദ്യോഗസ്ഥന്‍ നോട്ടീസ്‌ അയച്ചാല്‍ അതോടെ 
അയാളുടെ കഥ കഴിഞ്ഞു. അങ്ങനെ നടപടി ഏറ്റുവാ 
ങ്ങിയ ഉദ്യോഗസ്ഥര്‍ തലസ്ഥാന നഗരത്തില്‍ തന്നെ 
യുണ്ട്‌. 


യഥാര്‍ഥത്തില്‍ എവിടെയാണ്‌ നമുക്കു പിഴച്ചത്‌. 
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുള്‍പ്പെടെയുള്ളവ 
യുടെ കെടുകാര്യസ്ഥത, അവ വേണ്ടവിധം പ്രവര്‍ത്തി 
ക്കുന്നുണ്ടോ എന്നു വിലയിരുത്തുന്നതില്‍ സര്‍ക്കാരി 
നുണ്ടായ പിഴവ്‌, മലിനീകരണ നിയന്രണ ബോര്‍ഡ്‌ 
പോലെയുള്ള സംവിധാനങ്ങളുടെ പരാജയം, സര്‍വോ 


an = 


പരി ഇതു എന്റെ ബാധ്യത അല്ല എന്ന മട്ടിലുള്ള പൊതു 
ജനങ്ങളുടെ സമീപനം. ഇതെല്ലാം കൂടിച്ചേര്‍ന്നാണ്‌ 
ഇന്ന്‌ കേരളത്തെ ഈ ഭീതിപ്പെടുത്തുന്ന അവസ്ഥയി 
ലേക്കെത്തിച്ചത്‌. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളില്‍ 
എന്താണ്‌ നടക്കുന്നത്‌. ഒരു പ്രദേശത്തെ ഏറ്റവും പ്രധാ 
നമായ ശുചിത്വം നിലനിര്‍ത്തുന്നതില്‍ ഏറ്റവും പ്രധാന 
പങ്കു വഹിക്കേണ്ടത്‌ അവിടുത്തെ പഞ്ചായത്ത്‌, മുനി 
സിപ്പാലിറ്റി, കോര്‍പ്പറേഷന്‍ എന്നിവയാണ്‌. എന്നാല്‍ 
നമ്മുടെ പഞ്ചായത്തുകളിലും മറ്റും അധികാരം പിടി 
ക്കാനും റോഡ്‌ പണിക്ക്‌ കമ്മിഷന്‍ വാങ്ങുന്നതിലും 
മാത്രമാണ്‌ പ്രധാന താല്‍പര്യം. പിന്നെ ഹൈമാസ്റ്റ്‌ 
ലൈറ്റ്‌ വയ്ക്കലും. അതിലൊക്കെയാണല്ലോ കമ്മീഷന്‍ 
തടയുക. 


വലിയ ജനസംഖ്യയില്ലാത്ത പഞ്ചായത്തുകളിലും 
മറ്റും ഉറവിട മാലിന്യസംസ്കരണം തന്നെയാണ്‌ 
പ്രായോഗികം. അതു പല തരത്തിലുണ്ട്‌. കംപോസ്റ്റ്‌ 
ഉണ്ടാക്കല്‍ മുതല്‍ ബയോഗ്യാസ്‌ ഉത്പാദനം വരെ 
പല രീതിയില്‍ മാലിന്യം വീട്ടില്‍ തന്നെ സംസ്കരി 
ക്കാം. പ്ലാസ്റ്റിക്‌ പോലെയുള്ളവ ശേഖരിക്കാന്‍ വാര്‍ഡു 
കള്‍ കേന്ദ്രീകരിച്ച്‌ ഒരു സംവിധാനം ഉണ്ടാക്കിയാല്‍ 
മതി. ബയോഗ്യാസ്‌ പ്ലാന്റുകളും മറ്റും ഫലപ്രദമായി 
ഉപയോഗിക്കുന്ന ധാരാളം പേരുണ്ട്‌. എന്നാല്‍ 
ഇതൊക്കെ എല്ലാ വീട്ടിലും എത്തിക്കാന്‍ പഞ്ചായത്തു 
കള്‍ക്കാവുന്നില്ല. എന്നാല്‍ ഈ മേഖലയില്‍ ഫലപ്രദ 
മായി ഇടപെടാന്‍ കഴിയുന്ന സാമൂഹിക സംഘടന 
കളെ ഉപയോഗിച്ച്‌ പദ്ധതികള്‍ നടപ്പാക്കാനും അറി 
യില്ല. കേരളത്തിലെ കോര്‍പറേഷനുകളില്‍ പോലും 


ക്രൈസ്തവ കാഹളം: ജൂലൈ-ഓഗസ്സ്‌2017 


ഉറവിട മാലിന്യസംസ്കരണം പ്രായോഗികമായി നട 
പ്യാക്കാന്‍ കഴിയുന്നതാണ്‌. അത്‌ ചെയ്യുകയാണെങ്കില്‍ 
ഒരിക്കലും നഗര മാലിന്യങ്ങള്‍ ഗ്രാമങ്ങളില്‍ കൊണ്ടു 
തള്ളുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകില്ല. ഞെളിയന്‍പറ 
മ്പുകളും വിളപ്പില്‍ശാലകളും ഗ്രാമവാസികളുടെ 
ജീവിതം ദുസ്സഹമാക്കില്ല. പക്ഷേ ഇതൊക്കെ ആരോടു 
പറയാന്‍. 


ഇത്തവണ വേനല്‍ക്കാലത്ത്‌ എല്ലാ പഞ്ചായ 
ത്തിലും ചക്ക, മാങ്ങ, തേങ്ങ ്രീഷ്മോല്‍സവം എന്ന 
പേരില്‍ ഒരു പദ്ധതി അരങ്ങേറി. കുട്ടികള്‍ക്കിടയില്‍ 
ശുചിത്വ സന്ദേശം എത്തിക്കല്‍ എന്നൊക്കെ പറഞ്ഞു 
നടത്തിയതാണ്‌. അതൊക്കെ നടത്താന്‍ പഞ്ചായത്തു 
കള്‍ക്ക്‌ താല്‍പര്യമാണ്‌. കാരണം നടത്തി എന്നു 
പറഞ്ഞ്‌ പ്രതത്തില്‍ പേരും പടവും വരുത്താം. അതി 
നപ്പുറം അതുകൊണ്ട്‌ എന്തു പ്രയോജനം ഉണ്ടായി 
എന്നു നോക്കുമ്പോഴാണ്‌ കുറച്ചുപണം വെറുതെ 
പാഴാക്കിയതുമാത്രമാണ്‌ മിച്ചം എന്നു മനസ്സിലായത്‌. 
മഴക്കാല പൂര്‍വ ശുചീകരണം പോലും ഒറ്റ പഞ്ചാ 
യത്തിലും നടത്തിയില്ല. അതു ചെയ്തിരുന്നുവെങ്കില്‍ 
ഇന്ന്‌ ഈ കാണുന്നതുപോലെ പനി പടരുമായിരുന്നില്ല. 
എല്ലാം കഴിഞ്ഞ്‌ ജനം ചത്തുവീഴു മ്പോള്‍ ശുചീകരണ 
നാടകവുമായി ഇറങ്ങുകയാണ്‌ സര്‍ക്കാര്‍. മന്ത്രിമാരും 
എം.എല്‍ .എ.മാരും ഗ്യസും ധരിച്ചിറങ്ങി ഇനി 
റോഡില്‍ നാടകം നടത്തും. അതോടെ എല്ലാം ശുഭം. 


ഇനി നമ്മുടെ ജനങ്ങളുടെ മനസ്ഥിതിയും മാറേ 
ണ്ടതുണ്ട്‌. മാലിന്യസംസ്കരണം സര്‍ക്കാരിന്റെ മാത്രം 
ഉത്തരവാദിത്തം എന്നാണ്‌ പലരുടെയും സമീപനം. 
ക്യാരി ബാഗില്‍ കെട്ടി വലിച്ചെറിയുന്നതോടെ തീരുന്നു 
വല്ലോ ഉത്തരവാദിത്തം. ഉറവിട മാലിന്യസംസ്കരണം 
നടത്താനാവുന്നവര്‍ പോലും അതിനു തയ്യാറല്ല. പത്ത 
നംതിട്ട ഒരു ചെറുപട്ടണമായിട്ടുപോലും മാലിന്യസം 
സ്കരണം അതീവ ബുദ്ധിമുട്ടാണ്‌. അതിനു പരിഹാ 
രമായി ഒരു ഏജന്‍സിയെ കൊണ്ടുവന്നു. അവര്‍ കട 
കളിലും വീടുകളിലും ചെന്ന്‌ മാലിന്യം ശേഖരിക്കും. 
അതിന്‌ ചെറിയ തുകയും ഫീസ്‌ ഈടാക്കും. എന്നാല്‍ 
അതു കൊടുക്കാന്‍ വയ്യ എന്നു ശഠിച്ച വ്യാപാരികളും 
വീട്ടുകാരും ഉണ്ട്‌. ഒടുവില്‍ ആ പദ്ധതി പൂട്ടിക്കെട്ടി. 
ഇതാണു സമീപനം. 


സത്യത്തില്‍ പല വിദേശ നഗരങ്ങളും പോയിക്കാ 
ണുന്നവരാണ്‌ നമ്മുടെ നേതാക്കള്‍. അവിടെ എന്തു 
വൃത്തി എന്ന്‌ അത്ഭുതം കൂറിയിട്ട കാര്യമില്ല. അവര്‍ 
അത്‌ എങ്ങനെ ചെയ്യുന്നു എന്നു കണ്ടുപഠിക്കണം. 
നമ്മുടെ ഒരു ബസ്‌ സ്റ്റാന്‍ഡിലെങ്കിലും മനുഷ്യന്‌ കയറി 
നില്‍ക്കാന്‍ പറ്റുമോ. ചോര്‍ന്നൊലിക്കുന്നവ, തുപ്പി 
വൃത്തികേടാക്കിയവ അങ്ങനെ അറപ്പുളവാക്കുന്നതാണ്‌ 
അന്തരീക്ഷം. ഒരു പൊതു ശുചിമുറിയിലെങ്കിലും മനു 
ഷ്യന്‌ മുക്കുപൊത്താതെ കയറാനാവുമോ?. പണം 
ഈടാക്കി നല്‍കുന്ന ശുചിമുറികള്‍ പോലും വൃത്തി 
യാക്കാതെ ഇട്ടിരിക്കുന്നതു കാണണമെങ്കില്‍ നമ്മുടെ 
ബസ്‌ സ്റ്റാന്‍ഡുകളില്‍ കയറിയാല്‍ മതി. റോഡിരികു 
കളെല്ലാം കാടു വളര്‍ന്ന്‌ വത്തികേടാണ്‌. 


ക്രൈസ്തവ കാഹളം: ജൂലൈ-ഓഗസ്റ്റ2017 


ഓടകള്‍ എല്ലാം അടഞ്ഞുകിടക്കുന്നു. ഇതൊക്കെ 
നോക്കേണ്ട ഉദ്യോഗസ്ഥര്‍ ഓഫിസിനു പുറത്തിറ 
ങ്ങില്ല. അല്ലെങ്കില്‍ എങ്ങനെ ചില്ലറ അടിക്കാമെന്നുള്ള 
ഗവേഷണത്തിലാവും അവര്‍. 


ചുരുക്കത്തില്‍ വലിയ ഗമയിലൊക്കെയാണ്‌ 
നമ്മുടെ നടപ്പ്‌. മൂന്നുനേരം കുളിക്കും, സെന്റ്‌ പൂശും, 
വലിയ വീട്‌ വയ്ക്കും. പക്ഷേ പരിസരം അളിഞ്ഞുകി 
ടക്കുന്നത്‌ കാണുകയുമില്ല. വലിയ കാര്യങ്ങള്‍ പറയു 
ന്നതിലല്ല, ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങള്‍ നേരെ 
യാക്കി മനുഷ്യന്‌ ജീവിക്കാനാവുന്ന സുന്ദരമായ 
അന്തരീക്ഷം ഒരുക്കുതാണ്‌ വികസനം എന്നു മനസ്സി 
ലാക്കി പ്രവര്‍ത്തിക്കുന്ന അധികാരികള്‍ ഉണ്ടാകു 
മ്പോള്‍ ശുചിത്വവും ഉണ്ടാകും. അല്ലെങ്കില്‍ വര്‍ഷാ 
വര്‍ഷം ഇതുപോലെ പനിമരണങ്ങളുണ്ടാവും. ശുചീ 
കരണ നാടകങ്ങളുണ്ടാവും. ആറുമാസം കൂടുമ്പോള്‍ 
മാറിമാറിവരുന്ന ഒരു പഞ്ചായത്ത്‌ പ്രസിഡന്റോ മുനി 
സിപ്പല്‍ ചെയര്‍മാനോ ഒക്കെ അതാതിടത്ത്‌ ശുചീക 
രണ നാടകം നടത്താനുണ്ടാവും. അത്രയൊക്കെ പ്രതീ 
ക്ഷിച്ചാല്‍ മതി നമ്മള്‍. 


മേന്വെറട്‌ 


അന്യസംസ്ഥാന തൊഴിലാളികള്‍ ധാരാളമായി 
എത്തുന്ന സംസ്ഥാനമാണ്‌ കേരളം. കേരളത്തില്‍ 
നിന്ന്‌ പണ്ടേ കളമൊഴിഞ്ഞ പല രോഗങ്ങളും കൊണ്ടു 
നടക്കുന്നവരാണ്‌ ഇവരില്‍ പലരും. മന്ത്‌, കുഷ്ഠം, തുട 
ങ്ങിയ രോഗങ്ങളുള്ളവരൊക്കെ അവരുടെ ഇടയിലുണ്ട്‌. 
ഈ തൊഴിലാളികളാണ്‌ നമ്മുടെ ഭക്ഷണശാലകളില്‍ 
പോലും പാചകക്കാരായും വിളമ്പുകാരായും 
നില്‍ക്കുന്നത്‌. ഇവര്‍ക്കൊന്നും ശരിയായ റജിസ്ട്രേ 
ഷനോ വൈദ്യ പരിശോധനയോ നടത്താറില്ല. ഭക്ഷ 
ണശാലകളില്‍ നില്‍ക്കുന്നവരുടെ വൈദ്യപരിശോധന 
നടത്തണമൊണ് നിയമം. എന്നാല്‍ ഒരു പരിശോധ 
നയും നടത്താതെ സര്‍ട്ടിഫിക്കറ്റ്‌ ഒപ്പിട്ടുകൊടുക്കാന്‍ 
തയ്യാറുള്ള സര്‍ക്കാര്‍ ഡോകടര്‍മാരുണ്ട്‌. കാശ്‌ കൊടു 
ത്താല്‍ മതി. ഈ നാട്ടില്‍ പിന്നെങ്ങനെ കാര്യങ്ങള്‍ 
നേരെയാകും? a 


ഉപകാരസ്മരണ 


ഒരു വിശ്വാസി 


ഹിവിതാസ്വാദനം 


ഡോ. ജോണ്‍ ഇലഞ്ഞിമണ്ണില്‍ 


വിതാസ്വാദനം എന്ന പദ്രപയോഗത്തിന്‌ 
അടുത്ത കാലത്തുണ്ടായ അര്‍ത്ഥച്യുതി നിര്‍ഭാഗ്യ 
കരമാണ്‌. ആസ്വദിക്കുകയെന്നാല്‍ ഇന്ദ്രിയപരമായി 
അനുഭവിക്കുകയെന്ന തരം താഴ്ന്ന അര്‍ത്ഥം കല്‍പ്പിച്ചു 
അതിന്റെ ശ്രേഷ്ഠാര്‍ത്ഥം നാം ലോപിപ്പിച്ചു കളഞ്ഞു. 
അവിടെത്തന്നെയും വീണ്ടും വിവേചനമുണ്ടായി. 
ഇന്ദ്രീയസുഖാനുഭവങ്ങള്‍ക്കു മാത്രമായി ഏറെക്കുറെ 
ആ പ്രയോഗം മാറ്റിവയ്ക്കപ്പെട്ടു കഴിഞ്ഞു. 


ജീവിതം ആസ്വദിക്കൂ എന്ന്‌ പരസ്യവാചകം 
പറയുന്നത്‌ പരസ്യക്കാരന്‍ പറയുന്ന സാധനങ്ങള്‍ 
വാങ്ങി അവയുടെ ഉപയോഗസുഖം അനുഭവിക്കൂ എന്നു 
മാ്രമായി. അതും അതുപോലെയുള്ള പലതും 
വേണ്ടെന്നു വച്ചും ജീവിതം ആസ്വദിക്കാമെന്നുള്ളത്‌ ഒരു 
നിത്യസത്യമാണ്‌. ആ സാദ്ധ്യതയെ തള്ളിക്കൊണ്ടാണ്‌ 
ഈ പദപ്രയോഗം ഇന്ന്‌ അരങ്ങു വാഴുന്നത്‌. 


പണ്ട്‌ ഒരു ബുദ്ധ സന്യാസി എന്നും ചന്തയില്‍ 
പോകുമായിരുന്നു, ഒന്നും വാങ്ങാനും വില്‍ക്കാനും 
അല്ലാതെ. എന്നിനിങ്ങനെ പോകുന്നുവെന്ന്‌ അദ്ദേഹ 
ത്തോട്‌ ആരോ ചോദിച്ചു. എനിക്കു വേണ്ടാത്തതായി 
ചന്തയില്‍ എന്തൊക്കെയുണ്ടെന്ന്‌ അറിയാന്‍ വേണ്ടിയെ 
ന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ആ സന്യാസി 
തന്റെജീവിതം ആസ്വദിക്കുകയായിരുന്നു? തീര്‍ച്ചയായും. 


ചില സാധനങ്ങളുടെ ഉപയോഗം ഒഴിവാക്കിയാല്‍ 
പോലും തനിക്ക്‌ സാര്‍ത്ഥകമായി ജീവിക്കുവാന്‍ 
സാധിക്കുമെന്ന്‌ ബോദ്ധ്യപ്പെടുന്ന ഒരുവന്‍ അവന്റെ 
ജീവിതം ആസ്വദിക്കുക തന്നെയാണ്‌ ചെയ്യുന്നത്‌. ഒരു 
സാധനമില്ലാതെ തനിക്ക്‌ സന്തോഷമായി ജീവിക്കാ 
നാവില്ലെന്ന്‌ അറിയുന്നവന്‍ വളരെ കഷ്ടപ്പെട്ട അത്‌ 
കരസ്ഥമാക്കുന്നു. അതവന്‍ ആസ്വദിക്കുകയാണോ? 
ആണെന്ന്‌ ആധുനിക മതം. ആകണമെന്നില്ലെന്ന്‌ 
സനാതനമതം. അതിനുവേണ്ടി അവന്‍ എന്തൊക്കെ 
നഷടപ്പെടുത്തയെന്നറിയാതെ അതു പറയാവാനില്ലെന്നു 
സാരം. 


അടുത്ത കാലത്തായി പ്രയോഗത്തില്‍ വന്നിട്ടുളള 
ഒരു വാക്കാണ്‌ അര്‍മാദിക്കുകയെന്നത്‌. ഉന്മാദിക്കു 
കയെന്ന വാക്കിന്റെ നിഷേദാര്‍ത്ഥം കളഞ്ഞ്‌ അതിനെ 
മറ്റൊരു വേഷമണിയിച്ച അവതരപ്പിക്കുകയല്ലെ ഇവിടെ 
ചെയ്തിരിക്കുന്നത്‌! ആസ്വദിക്കുകയെന്നാല്‍ അര്‍മാദി 
ക്കുകയെന്നാണോ? തീര്‍ച്ചയായും അല്ല. 


സെസ്റ്റുഫുള്‍ ലീവിംഗ്‌ (Zestful Living) എന്ന്‌ 
ഇംഗ്ലീഷില്‍ നാം പറഞ്ഞിരിക്കുന്നു. ഇപ്പോഴും 
മനശാസ്ത്ര ചര്‍ച്ചകളില്‍ ആ പ്രയോഗം നിലനില്‍ 
ക്കുന്നുണ്ട്‌. അതിന്റെ കുറവ്‌ കൊണ്ടുണ്ടാകുന്ന 
മനോരോഗങ്ങള്‍ അനവധിയാണ്‌. വിഷാദം എന്നതാണ്‌ 
അതിന്റെ എതിര്‍പദം. അത്‌ ലക്ഷണമായിട്ടുള്ള രോഗ 
ങ്ങളെപറ്റി നമുക്ക്‌ അറിവുള്ളതാണല്ലോ. 


എന്റെ ജീവിതത്തിന്റെ അര്‍ത്ഥവും ലക്ഷ്യവും 
അറിഞ്ഞ്‌ അതനുസരിച്ച്‌ എന്റെ ജീവിതത്തെ 
്കമീകരികക്കുവാന്‍ ആത്മാര്‍ത്ഥമായി ഞാന്‍ 
ശ്രമിക്കുകകയും അതില്‍ കുറയൊക്കെ വിജയിക്കുകയും 
ചെയ്യുമ്പോള്‍ ഞാന്‍ ജീവിതം ആസ്വദിക്കുകയാണ്‌ 
ചെയ്യുന്നത്‌. തുടര്‍ന്ന്‌ കൂടുതല്‍ വിജയം നേടുവാനായി 
ഉത്സാഹിക്കുകയും ചെയ്യുമ്പോള്‍ എന്റെ ജീവിതത്തിന്‌ 
സെസ്റ്റുണ്ടാകുന്നു അങ്ങനെ ജീവിതക്കുന്നത്‌ തന്നെ 
ഹരമാകുന്നു. ഇതാണ്‌ ശരിയായ ജീവിതാസ്വാദനം. 
അതില്‍ ഇന്ദ്രീയാസ്വാദനം ഉണ്ടെന്നും ഇല്ലെന്നും വരാം. 


നിയമങ്ങള്‍ അറിഞ്ഞും അനുസരിച്ചും കളിച്ചു 
വിജയിക്കുന്നവനാണ്‌ കളി ആസ്വദിക്കുന്നത്‌. അങ്ങനെ 
തന്നെ കളിച്ച്‌ തോല്‍ക്കുന്നവനും കളി ആസ്വദി 
ക്കുന്നുണ്ട്‌. കളിയുടെ ഹരം വിജയം മാത്രമാണെന്ന്‌ 
കരുതുന്നവന്‍ കളി ആസ്വദിക്കുന്നുണ്ടോയെന്നത്‌ 
വേറൊരു കാര്യം. ജീവിതാസ്വാദനം ജീവിക്കേണ്ടതു 
പോലെ തന്നെയാണ്‌ ജീവിക്കുന്നതെന്ന ബോദ്ധ്യമാണ്‌. 
മറ്റുള്ളവര്‍ കല്‍പ്പിക്കുന്ന വിജയങ്ങള്‍ നേടിയോ 
എന്നതല്ല അതിന്റെ മാനദണ്ഡം . 


നേട്ടങ്ങള്‍ വാരിക്കൂട്ടുന്നതാണ്‌ ജീവിതവിജയ 
മെന്ന ചിന്ത ഒരു തരം കളയാണ്‌. അതു വളര്‍ന്ന്‌ 


ക്രൈസ്തവ കാഹളം: ജൂലൈ-ഓഗസ്സ്‌2017 


ജീവിതാസ്വാദനം എന്ന വിളയെ നശിപ്പിച്ച ചരിത്രമാണ്‌ 
ആധുനികതയ്ക്ക്‌ പറയാനുളളത്‌. വിജയം അഥവാ നേട്ടം 
അതിരൂക്ഷമായ മത്സരഫപലമാണിന്ന്‌. ചുരുക്കം 
ചിലര്‍ക്കേ അത്‌ എത്തിപിടിക്കാനാവുന്നുള്ളൂ. എന്നാല്‍ 
ജീവിതാസ്വാദനം എല്ലാവര്‍ക്കും സുസാദ്ധ്യമാണെന്നും 
വേണ്ടതാണെന്നും വരുമ്പോള്‍ അത്‌ മത്സരഫലമാ 


യിട്ടുള്ള നേട്ടങ്ങളെയല്ല ആശ്ശയിച്ചിരിക്കുന്ന 
തെന്ന്‌ വ്യക്തമാണ്‌. 
ജീവിതമെന്നത്‌ ഒരു സദ്യയാണ്‌. ധാരാളം 


വിഭവങ്ങളുള്ളതില്‍ നിന്നും എനിക്കിഷ്ടമുള്ളത്‌ ഭക്ഷിച്ച്‌ 
തൃപ്തിയടയുമ്പോഴാണ്‌ ഞാനത്‌ ആസ്വദിക്കുന്നത്‌. 
മറ്റുള്ളവര്‍ എന്തു ഭക്ഷിച്ചുവെന്നോ എന്തളവില്‍ 


ഭക്ഷിച്ചുവെന്നോ നോക്കേണ്ട കാര്യം എനിക്കില്ല. 
ഇല്ലാതെ പോയ വിഭവങ്ങളെയോര്‍ത്ത്‌ ഭക്ഷിക്കാതിരി 
ക്കേണ്ട കാര്യവും എന്റെ തൃപ്തി എന്റേതാണ്‌. 
അതുപോലെ എന്റെ ആസ്വാദനവും എന്റേതാണ്‌. ഒരു 
സദ്യയുണ്ണുന്ന എല്ലാവര്‍ക്കും അവരവരുടേതായ തൃപ്തി 
നേടാമെന്നുള്ളതുപോലെ ജീവിക്കുന്ന എല്ലാവര്‍ക്കും 
ജീവിതം ആസ്വദിക്കാവുന്നതേയുള്ളൂ. 


ഒഴുക്കിനൊത്ത്‌ ഒഴുകിയൊഴുകി ജീവിക്കുന്ന 
ചിലരുണ്ട്‌. അവര്‍ വാസ്തവത്തില്‍ ജീവിക്കുകയല്ല, 
ജീവിക്കപ്പെടുകയാണ്‌. അവര്‍ക്ക്‌ ജീവിതാസ്വാദനം തരം 
താഴ്ന്ന നിലവാരത്തിലേ സാദ്ധ്യമാകുന്നുള്ളു. ഇന്നയിന്ന 
രീതിയില്‍ ജീവിക്കണമെന്നു നിഷ്ഠവയ്ക്കുകയും 
ഏറെക്കുറെ അങ്ങനെതന്നെ ജീവിക്കുകയും ചെയ്യു 
ന്നവര്‍ സ്വാര്‍ത്ഥകായി ജീവിക്കുകയും ജീവിതം 
ആസ്വദിക്കുകയും ചെയ്യുന്നവരാണ്‌. അവരുടെ 
നിഷ്ഠകള്‍ സനാതന മുല്യങ്ങളനുസരിച്ചുള്ള 
താണെങ്കില്‍ അവരുടെ ജീവിതാസ്വാദനം ആഴമുള്ളതും 
അര്‍ത്ഥമുള്ളതുമാകുന്നു. പൂര്‍ണ്ണമായ തോതില്‍ അവര്‍ 
തങ്ങളുടെ യത്നങ്ങളില്‍ വിജയിക്കണമെന്നില്ല. 
എന്നിരുന്നാലും അവര്‍ ജീവിതം ആസ്വദിക്കുന്നവരാണ്‌. 


ജീവിക്കേണ്ടതുപോലെ ജീവിച്ചതെന്നും തന്നെ 
ക്കൊണ്ട്‌ അതിന്‌ പറ്റില്ലെന്നും കരുതുന്നവരുണ്ട്‌. 
അവരാണ്‌ വിഷാദികള്‍, അവര്‍ക്ക്‌ ജീവിതം കയ്പ്പാണ്‌, 
നൊമ്പരമാണ്‌. അര്‍മാദിക്കുവാന്‍ പോലും കഴിവി 


ക്രൈസ്തവ കാഹളം: ജൂലൈ-ഓഗസ്സ്‌2017 


ല്ലാത്ത വരാണ്‌ അവര്‍. അവരെക്കാള്‍ മെച്ചപ്പെട്ടവരാണ്‌ 
അര്‍മാദികള്‍. പക്ഷേ അവരും ശരിക്കും ജീവിതം 
അസ്വദിക്കുന്നവരല്ല. ആസ്വദിക്കുകയെന്നാല്‍ നൊട്ടി 
നുണയുക, നക്കിരസിക്കുക എന്നൊക്കെയാണ്‌ അവര്‍ 
ധരിച്ചു വച്ചിരിക്കുന്നത്‌. 


ആസ്വദിക്കുകയെന്നാല്‍ അസ്തിത്വത്തിന്റെ അടി 
ത്തറയില്‍ നിന്നുയരുന്ന നന്മയെപ്പറ്റിയുള്ള ബോദ്ധ്യ 
മാണ്‌. അതൊരുതരം സഫലതയാണ്‌. അനുനിമിഷം 
അതനുഭവിക്കുന്നവനാണ്‌ ജീവിതം ആസ്വദിക്കുന്നത്‌. 


വാസ്തവത്തില്‍ അസ്തിത്വമെന്ന നന്മയാണ്‌ എല്ലാ 
ആസ്വാദനത്തിന്റേയും അടിസ്ഥാന കാരണം. 
മനനുഷ്യാസ്തിത്വം അതില്‍തന്നെ മഹത്തരമായ ഒറു 
നന്മയാണ്‌. അതറിയുന്നതാണ്‌ ആസ്വാദനം. ആ 
അസ്തിത്വ നന്മ ഇതള്‍ വിടര്‍ത്തി പല രൂപഭാവങ്ങളില്‍ 
വികസിക്കുന്നതാണ്‌ ജീവിതം. ആ ഗ്രകിയ കണ്ട്‌ 
അതിശയിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന 
താണ്‌ ജീവിതാസ്വാദനം. അത്‌ മനുഷ്യന്റെ കടമയാണ്‌, 
ലക്ഷ്യമാണ്‌. അതാണ്‌ മത്സരമില്ലാതെ നേടാവുന്ന, 


ഉപകാരസ്മരണ 


തോബിയാസ്‌ 


ജോസ്‌ കാട്ടാമല 


മാതൃകാപുരുഷന്‍ 


൨ യെനിയമത്തിലെ തോബിത്ത്‌ വായിക്കു 
മ്പോഴെല്ലാം വളരെയധികം സന്തോഷം തോന്നാറുണ്ട്‌. 
ത്യാഗോജ്വലമായ ജീവിതമായിരുന്നു തോബിത്തിന്റേത്‌. 
നിനവയിലേക്ക്‌ നാടുകടത്തപ്പെട്ട തോബിത്ത്‌ വലിയ 
ദൈവഭക്തനും അതുകൊണ്ട്‌ തന്നെ ധര്‍മ്മനിഷ്ടയില്‍ 
അടിയുറച്ചവനുമായിരുന്നു. സ്വന്തം ജനത്തിന്‌ വേണ്ടി 
ഏറെ കഷ്ടപ്പാടുകള്‍ സഹിച്ചു. അന്ധനായി 
തീര്‍ന്നപ്പോഴും സത്യസന്ധത കൈവിട്ടില്ല. ഭാര്യയായ 
അന്ന ജോലിചെയ്ത്‌ കിട്ടുന്ന ചെറിയ വരുമാനം ആ 
കുടുംബത്തെ മുന്നോട്ടുകൊണ്ടുപോയി. തോബിത്തിനെ 


പ്പോലെ ജീവിക്കുവാന്‍ വിധിക്കപ്പെട്ടവരൊക്കെ 
വിഗ്രഹാരാധകരും വഴിതെറ്റിയവരും ആയിത്തീര്‍ന്നിട്ടും 
തോബിത്ത്‌ നേര്‍വഴിയിലൂടെ സഞ്ചരിച്ചു. ഏകമകന്‍ 
കൊടുക്കുവാന്‍ കുറച്ച്‌ വെള്ളിമാര്തമായിരുന്നു 
ഉണ്ടായിരുന്നത്‌. അതും അകലെ ദേശത്തുള്ള 
ഗബാലിയേലിനെ സൂക്ഷിക്കുവാന്‍ ഏല്പിച്ചിരിക്കുക 
യായിരുന്നു. നിനവയിലെ ഇസ്രായേല്‍ ജനം രാജാവിന്റെ 
അപ്രീതി കാരണം വളരെ കഷടപ്പെട്ടിരുന്നു. അവരുടെ 
ശവശരീരങ്ങള്‍ സംസ്കരിക്കാന്‍ പോലും അനുവദി 
ച്ചിരുന്നില്ല, തോബിത്ത്‌ ഇരസായേലുകാരുടെ ശവ 
ശരീരങ്ങള്‍ വേണ്ടവിധം സംസ്കരിക്കുകയും അതുമൂലം 
വളരെ കഷ്ടതകള്‍ ഏറ്റുവാങ്ങുകയും ചെയ്തിരുന്നു. 
യേശുവിന്റെ ജനനത്തിന്‌ ഏതാനും നൂറ്റാണ്ടുകള്‍ക്ക്‌ 
മുമ്പാണ്‌ തോബിത്ത്‌ ജീവിച്ചിരുന്നത്‌. ഏകമകനെ 
വിദുരസ്ഥലത്ത്‌ ഗബാലിയേലിനെ കാണാനും 
അദ്ദേഹത്തെ ഏലിപിച്ചിരുന്ന വെള്ളി തിരികെ 
വാങ്ങാനുമായി പറഞ്ഞയയ്ക്കുന്നു. ദുരെ യാത്ര ഒന്നും 
ചെയ്തിട്ടില്ലാത്ത മകനെ സഹായിക്കുവാന്‍ ഒരാള്‍ 
സന്നദ്ധനായി. തോബിത്തിന്റെ സഹായത്തിന്‌ ദൈവം 
അയച്ചതായിരുന്നു അദ്ദേഹത്തെ. അവരുടെ യാത്ര 
ടൈഗ്രീസ്‌ നദീതീരത്തെത്തിയപ്പോള്‍ നദിയില്‍ 
ഇറങ്ങിയ കൊച്ചുതോബിയാസിനെ ഒരു മത്സ്യം 
ഭയപ്പെടുത്തി. ദൂതന്‍ പറഞ്ഞതനുസരിച്ച്‌ മത്സ്യത്തെ 
കൊച്ചുതോബിയാസ്‌ പിടിച്ച്‌ കരയിലേക്കെറിഞ്ഞു. 
മത്സ്യത്തെ നുറുക്കി പാകം ചെയ്ത്‌ അവര്‍ ഭക്ഷിച്ചു. 
ചങ്കും കരളും കയ്പയും എടുത്ത്‌ സൂക്ഷിച്ചു. അതിന്റെ 
ഉപയോഗവും ദൂതന്‍ കൊച്ചു തോബിയാസിന്‌ 
പറഞ്ഞുകൊടുത്തു. ബാധകളൊഴിഞ്ഞ്‌ പോകാന്‍ ചങ്കും 
കരളും ഇട്ട പുകയ്ക്കണമെന്ന്‌ കയ്പ തിമിരം മാറ്റാനുള്ള 
ഓഷധമാണെന്നും ദൂതന്‍ പറഞ്ഞു. ഗബാലിയേലിന്റെ 
വീടിനടുത്ത്‌ റഗുവേല്‍ എന്ന ഒരു ബന്ധു താമസിക്കുന്ന 
വിവരം പിതാവ്‌ പറഞ്ഞ്‌ മകനറിയാമായിരുന്നു. ദൂതന്‍ 
ആദ്യം കൊച്ചുതോബിയാസിനെ കൂട്ടികൊണ്ട്‌ പോയത്‌ 
അവിടേക്കായിരുന്നു. റഗുവേലിന്റെ മകള്‍ അതിസുന്ദ 
രിയും വിവേകവതിയും ആയിരുന്നു. അവളെ വിവാഹം 
ചെയ്ത ആറുപേരും ആദ്ൃരാര്രിയില്‍ തന്നെ 
മരിച്ചിരുന്നു. ദൂതന്‍ കൊച്ചു തോബിയാസിനെ പ്രേരിപ്പിച്ച 
റഗുവേലിനോട്‌ കാര്യങ്ങള്‍ ഒക്കെ പറഞ്ഞെങ്കിലും 


ക്രൈസ്തവ കാഹളം: ജൂലൈ-ഓഗസ്റ്റ2017 


സാറയെ വിവാഹം കഴിക്കുന്നതില്‍ നിന്നും കൊച്ചു 
തോബിയാസിനെ പിന്‍തിരിപ്പിക്കാന്‍ ശമിച്ചു. 
നിര്‍ബന്ധം മൂലം റഗുവേല്‍ സമ്മതിക്കുകയും സാറയെ 
കൊച്ചുതോബിയാസിന്‌ ഭാര്യായി കൊടുക്കുകയും 
ചെയ്തു. അവര്‍ ദൈവത്തോട്‌ പ്രാര്‍ത്ഥിക്കുകയും 
ഒന്നായി ജീവിക്കുവാന്‍ തുടങ്ങുകയും ചെയ്തു. ഒരു 
പിശാച്‌ സാറായെ ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു. 
മത്സൃത്തിന്റെ ചങ്കും കരളും ഇട്ട പുക കാരണം ആ 
ബാധ അകലേയ്ക്ക്‌ കടന്നുകളഞ്ഞു. ജഡികാഭി 
ലാഷമല്ലായിരുന്നു കൊച്ചുതോബിയാസിനും സാറാ 
യ്ക്കും ഉണ്ടായിരുന്നത്‌. കൊച്ചുതോബിയാസ്‌ 
സാറായ്ക്കുവേണ്ടി ഉള്ളവനായിരുന്നു. ശവം മറവ്‌ 
ചെയ്യാന്‍ കുഴിയെടുത്ത്‌ കാത്തിരുന്ന റഗുവേല്‍ 
ആശ്വസിച്ചു. വിവാഹാനന്തരം കുറെ ദിവസങ്ങല്‍ കൂടി 
ആചാരപ്രകാരം റഗുവേലിന്റെ വീട്ടില്‍ കഴിഞ്ഞ 
വധുവരന്മാര്‍ അര്‍ഹിക്കുന്ന സ്വത്തും തിരികെ വാങ്ങിയ 
വെള്ളിയുമായി സ്വന്തം കുടുംബത്തിലേക്ക്‌ സുഹൃത്തു 
മൊന്നിച്ച ചെല്ലുന്നതും മത്സ്യത്തിന്റെ കയ്പ കണ്ണി 
ലൊഴിച്ച്‌ പിതാവിന്റെ തിമിരം മാറ്റുന്നതും ആണ്‌ 
തോബിത്ത്‌ എന്ന പഴയനിയമ ഭാഗം. 


തോബിത്തിന്റെ ചരിര്തം വിവരിക്കുന്ന പഴയ 
നിയമഭാഗം വളരെയേറെ കൌതുകകരവും ചിന്തനീയവും 
ആണ്‌. ഇതിലെ നാലാം അദ്ധ്യായം ഈ പഴയ 
നിയമഭാഗത്തിന്റെ ഹൃദയമെന്ന്‌ വിശേഷിക്കപ്പെടേണ്ട 
താണ്‌. വൃദ്ധനും ബലഹീനനുമായ പിതാവ്‌ മകന്‍ 
കൊടുക്കുന്ന ഉപദേശം ഇങ്ങനെയാണ്‌, “മകനെ, ഞാന്‍ 
മരിക്കുമ്പോള്‍ എന്നെ സംസ്കരിക്കുക. നിന്റെ 
അമ്മയുടെ കാര്യം ഒരിക്കലും മറക്കരുത്‌. ജീവിതകാലം 
മുഴുവന്‍ അമ്മയെ ആദരിക്കണം. നിന്നെ ഉദരത്തില്‍ 
വഹിക്കുന്ന കാലത്ത്‌ അവള്‍ നിനക്ക്‌ വേണ്ടി വളരെ 
അപകടങ്ങള്‍ നേരിട്ടുണ്ട. മരിക്കുമ്പോള്‍ അവളെ എന്റെ 
ശവകുടീരത്തില്‍ തന്നെ അടക്കണം”. തുടര്‍ന്നും പല 
ഉപദേശങ്ങളും ആ നല്ല പിതാവ്‌ തന്റെ മകന കൊടുത്തു. 
ദൈവസ്നേഹം ഉള്ളവനാകാനും, ദൈവകല്‍പനകള്‍ 
പാലിക്കാനും ആ മകന്‍ പിതാവില്‍ നിന്നും പഠിച്ചു. 
കഴിവിനനുസരിച്ച്‌ ദാനധര്‍മ്മങ്ങള്‍ ചെയ്യാന്‍ കൊച്ചു 
തോബിയാസ്‌ പിതാവിന്റെ മാതൃകാപരമായ ജീവിത 
ത്തില്‍ നിന്നും ആണ്‌ പഠിച്ചത്‌. 


സമ്പത്ത്‌ ഇല്ലാത്തതിനെ കുറിച്ച്‌ ദുഃഖിക്കരുത് 
എന്നാണ്‌ തോബിയാസ്‌ പറഞ്ഞത്‌. ദൈവഭക്തി 
ഉണ്ടായിരിക്കുകയും പാപത്തില്‍ നിന്ന്‌ വിട്ട നില്‍ക്കു 
കയും ചെയ്യുന്നവന്‍ സമ്പത്തിനും ഉടമയാകും എന്ന്‌ ആ 
മാതൃകാ പുരുഷന്‍ പറയുന്നു. ഭാര്യയായ അന്നയോടുള്ള 
സ്നേഹം പ്രതേകം പ്രസ്താവ്യമാണ്‌. മകനെ 
സ്നേഹിക്കുന്നതില്‍ ആ പിതാവിന്‌ ധാരാളിത്തം 
ഉണ്ടായിരുന്നുവെങ്കിലും ചുമതലാബോധം പഠിപ്പി 
ക്കുകയും ചെയ്യുന്നു. ഇതിന്റെയെല്ലാം സത്ഫലങ്ങള്‍ ആ 
കുടുംബത്തില്‍ എത്തിച്ചേരുകയും ചെയ്തു. 


ഈ ബൈബിള്‍ കഥ വളരെ ചുരുക്കിയതുകാരണം 
പ്രസക്തമായ പലഭാഗങ്ങളും വിട്ടുപോയുട്ടുണ്ട്‌. 
ബൈബിളിലെ ഈ ചരിത്രഭാഗം ആദ്യാവസാനം വായിച്ച്‌ 


ക്രൈസ്തവ കാഹളം: ജൂലൈ-ഓഗസ്സ്‌2017 


ഴ്‌ | 


ക 


മനസ്സിലാക്കേണ്ടതാണ്‌. അതില്‍ നിന്നും പലപാഠങ്ങളും 
കുടുംബജീവിതത്തില്‍ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്‌. 
ആദ്യമായി പിതാവായ തോബിയാസിന്റെ ദൈവ 
വിശ്വാസം, ധാര്‍മ്മികതയില്‍ ഉറച്ച ജീവിതം, 
അനുഷ്ഠാനങ്ങള്‍, ചിന്താഗതികള്‍ ഒക്കെ വിശദമായി 
അറിയേണ്ടതാണ്‌. കഠിനമായ ജീവിതം നയിക്കുമ്പോള്‍ 
പോലും നേര്‍വഴിവിട്ട അദ്ദേഹം സഞ്ചരിച്ചില്ല. മകനെ 
ഉപദേശിക്കുന്ന ഭാഗം ഇന്നത്തെ തലമുറയുടെ പ്രത്യേക 
ശ്രദ്ധ ആകര്‍ഷിക്കുന്നതാണ്‌. മാതൃസ്‌നേഹം, 
പിത്ൃസ്‌ നേഹം, വിവാഹത്തിന്‌ പങ്കാളിയെ തെര 
ഞ്ഞെടുക്കു മ്പോള്‍ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങള്‍, 
എല്ലാത്തിനും ഉപരി സര്‍വൃശക്തനായ ദൈവത്തെ 
ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യേണ്ടതിന്‍െറ 
ആവശ്യകത എല്ലാം ഈ പഴയ പഴയനിയമഭാഗത്ത്‌ 
സവിസ്തരം പ്രതിപാദിക്കുന്നു. സാറയെ വിവാഹം 
ചെയ്തവരെല്ലാം കൊച്ചുതോബിസ്‌ ഒഴികെ ഉള്ളവര്‍ 
ആദ്യരാത്രിയില്‍ തന്നെ മരിക്കുന്നത്‌ അവര്‍ ജഡികമായി 
മഠ്രം അവളെ സ്വീകരിച്ചതുകൊണ്ടാണ്‌ എന്ന്‌ 
തോബിത്തിന്റെ പുസ്തകത്തില്‍ പറഞ്ഞിട്ടുണ്ട്‌. 
“ആനുകാലിക പ്രാധാനൃമുള്ളത്‌” എന്ന്‌ ഈ 
ചരിത്രഭാഗത്തെക്കുറിച്ച്‌ സൂചിപ്പിക്കുന്നത്‌ ഈ പ്രത്യേക 
കാരണത്താലാണ്‌. വിവാഹമെന്ന കൂദാശയുടെ 
പവിത്രത ഈ പഴയ നിയമഭാഗത്തെകുറിച്ച്‌ സൂചിപ്പി 
ക്കുന്നത്‌ ഈ പ്രത്യേക കാരണത്താലാണ്‌. വിവാഹമെന്ന 
കൂദാശയുടെ പവിത്രത ഈ പഴയ നിയമഭാഗത്ത്‌ വളരെ 
സ്പഷ്ടമാക്കുന്നുണ്ട്‌. നി 


സിസ്റ്റര്‍ നമിത SIC 


പുതിയ ജറുസലേമിലേക്കൊരു 
തിര്‍ത്ഥയാത്ര-2 


ന്താണ്‌ പുതിയ ജറുസലേമിലേക്കുള്ള തീര്‍ത്ഥ 


യാശ്ര അര്‍ത്ഥമാക്കുന്നത്‌? വി. ഗ്രന്ഥാധിഷ്ഠിതമായി 
ചിന്തിക്കുമ്പോള്‍ തീര്‍ത്ഥാടക സമൂഹമായ ദൈവജന 
ത്തിന്റെ ദൈവനിശ്ചിത ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണ 
മാണിത്‌. ദൈവത്തിന്റെ വാഗ്ദാനങ്ങളുടെയെല്ലാം 
പൂര്‍ത്തീകരണവും രക്ഷാകര ചരിത്രത്തിന്റെ യുഗാന്ത്യ 
പൂര്‍ത്തീകരണവുമാണ്‌ ഇത്‌ അര്‍ത്ഥമാക്കുന്നത്‌. ഏശയ്യാ 
മുന്നറിയിച്ച പുതിയ ആകാശവും പുതിയ ഭൂമിയും പ്രതീ 
കാത്മകമായി അവതരിപ്പിക്കുന്നതും (ഏശ 54-55; 60; 65:17 
-25; 66:18-24) ഇതുതന്നെയാണ്‌. പഴയ പറുദീസായുടെ 
സ്ഥാനത്ത്‌ ഒരു പുതിയ പറുദീസായും, പഴയ ആകാശ 
ത്തിന്റെയും ഭൂമിയുടെയും സ്ഥാനത്ത്‌ പുതിയ ആകാ 
ശവുംഭൂമിയും സംജാതമാകണം, പഴയ ജറുസലേമിന്റെ 
സ്ഥാനത്ത്‌ പുതിയ ജറുസലേമും. അപ്പോള്‍ വെളി 21: 
1-5, 22-25 -ല്‍ പറയുന്നതുപോലെ സഭയാകുന്ന കര്‍ത്താ 
വിന്റെ മണവാട്ടി (വിശുദ്ധ നഗരമായ ജറുസലേം) മണ 
വാളനുവേണ്ടി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെ 
പ്പോലെ പുതിയ ജറുസലേം ആയി രൂപാന്തരപ്പെടും. സഭാ 
ഗാശ്രത്തിലെ അവയവങ്ങളായ നാം ഓരോരുത്തരിലും 
ഈ രൂപാന്തരീകരണം സംഭവിച്ചു ത്രീയേകദൈവത്തിന്റെ 
സ്നേഹകുൂട്ടായ്മയില്‍ നാം ഒന്നായിത്തീരും. യേശു മാത്രം 
കര്‍ത്താവെന്ന്‌ എല്ലാ നാവുകളും ഏറ്റുപറയും, എല്ലാ മുട്ടു 
കളും അവിടുത്തെ മുമ്പില്‍ മടങ്ങും! മനുഷ്യകുലത്തിനും, 
സൃഷ്ടപ്രപഞ്ചം മുഴുവനും ഈ രൂപാന്തരീകരണം സംഭ 
വിച്ച്‌ ദൈവത്തിന്റെ ഇഷടം സ്വര്‍ഗത്തിലെപ്പോലെ ഭൂമി 
യിലുമാകും. ഇതിനുപിന്നില്‍ ഒരു വലിയ രൂപാന്തരീക 
രണ ല്രരകിയയുണ്ട്‌. 


തീര്‍ത്ഥാടകയായ തിരുസഭയും തീര്‍ത്ഥാടകരായ 
ദൈവജനവും: 


മനുമനുഷ്യജീവിതം ഒരു തീര്‍ത്ഥാടനമാണ്‌. തീര്‍ത്ഥാ 
ടകയായ തിരുസഭയില്‍ ദൈവജനം ഒരു തീര്‍ത്ഥാടക 
സമൂഹമാണ്‌. എല്ലാ തീര്‍ത്ഥാടനങ്ങള്‍ക്കും ഒരു തുടക്കമു 
ണ്ട്‌, എത്തിച്ചേരേണ്ട ഒരു ലക്ഷ്യസ്ഥാനവുമുണ്ട്‌. എന്നാല്‍ 
മനുഷ്യജീവിതമാകുന്ന തീര്‍ത്ഥാടനത്തിന്റെ ഒരു പ്രത്യേകത 
അതിന്റെ ആരംഭവും അവസാനവും ദൈവമാണെന്നുള്ള 


താണ്‌. ഈ തീര്‍ത്ഥാടനത്തിനിടയില്‍ മനുഷ്യന്‍ 
വിസ്മരിക്കാന്‍ പാടില്ലാത്ത ചില യാഥാര്‍ത്ഥ്യങ്ങളുണ്ട്‌. 
ദൈവത്തിന്റെ കര്‍മവേദിയായ പ്രപഞ്ചത്തില്‍ താന്‍ 
വന്നുപിറന്നത്‌ യാദൃശ്ചികമായിട്ടോ, സ്വന്തം 
മാതാപിതാക്കളുടെ ഇച്ഛയില്‍നിന്നോ അല്ല. പിന്നെയോ, 
ദൈവനിശ്ചിത ലക്ഷ്യ്രകാരമാണ്‌. ഏകാകിയായിട്ടല്ല 
ദൈവം മനുഷ്യനെ ഭൂമിയിലേക്കയച്ചത്‌, പിന്നെയോ ഒരു 
സമൂഹമായി, ദൈവജനമായിട്ടാണ്‌. അതിനാല്‍ മനുഷ്യന്‍ 
തന്റെ കേവലം താല്ക്കാലിക ആഗ്രഹാഭിലാക്ഷങ്ങളും 
ഉത്തരവാദിത്വങ്ങളും നിറവേറ്റി ലൌാകീകമായ ജീവിതം 
നയിച്ചാല്‍പോരാ. വി. പനലോസ്ശ്ലീഹാ പറയുന്നതു 
പോലെ ആത്മാവില്‍ ആരംഭിച്ചിട്ട്‌ ശരീരത്തില്‍ 
അവസാനിപ്പിക്കുവാന്‍മാത്രം ഭോഷന്മാരാകരുത്‌ നാം 
(ഗലാ 3:3). ആത്മാവില്‍ ആരംഭിച്ചത്‌ പരമാത്മനില്‍ 
ചെന്നെത്തണം. പരമാത്മനില്‍ വിലയം ഗ്പാപിക്കു 
തുവരെ നമ്മുടെ അന്തരംഗം സംതൃപ്തമാവുകയില്ല. 
അതിനാല്‍ ലക്ഷ്യം മറക്കാതെ നിത്യ കര്‍മ്മങ്ങളെ 
സാധനയാക്കി മുന്നേറണം. ത്രീയേകദൈവത്തില്‍നിന്ന്‌ 
ആരംഭമെടുത്ത നമ്മുടെ ജന്മങ്ങള്‍ നമ്മെ അയച്ചവന്റെ 
തിരുഹിതം പൂര്‍ത്തിയാക്കി തിരുസന്നിധിയില്‍ തിരിച്ചെ 
ത്തിച്ചേരാനുള്ളതാണ്‌. 


ഇതു സാദ്ധ്യമാകണമെങ്കില്‍ മനുഷ്യന്‍ സ്വയം 
അറിഞ്ഞ്‌, തന്റെ അന്തരാത്മാവിന്റെ അഭിലാക്ഷവും 
യഥാര്‍ത്ഥ സൌഭാഗ്യവും, തന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ 
സ്വപ്നവും തിരിച്ചറിഞ്ഞ്‌ മുന്നേറണം. ഇതിന്‌ തന്നെ 
അയച്ചവന്റെ തിരുഹിതം പൂര്‍ത്തിയാക്കുക സ്വഭക്ഷണ 
മായിക്കരുതി ജീവിച്ച യേശുവാണ്‌ നമുക്കു മാതൃക. 
പിതാവു ഭരമേല്പിച്ച ദൌത്യം പൂര്‍ത്തിയാക്കി 
വിജയ്രശീലാളിതനായി പിത്യസന്നിധിയില്‍ തിരിച്ചെ 
ത്തിയ പുശ്രന്‍ തമ്പുരാനെപ്പോലെ നമുക്കും ദൈവം 
നമ്മെ ഭരമേല്‍പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം നിറവേറ്റി 
ദൈവസന്നിധിയില്‍ തിരിച്ചെത്താന്‍ സാധിക്കണം. 
എന്നാല്‍ ഇന്നു പൊതുവേ മനുഷ്യന്‌ ഇതു 
സാധിക്കുന്നില്ലെന്നുള്ളതാണ്‌ സത്യം. ഇഹലോകവാ 
സത്തിനിടയില്‍ മനുഷ്യന്‍ തന്റെ ലക്ഷ്യംമറന്ന്‌ 
ഇഹലോകജീവിതം സുരക്ഷിതമാക്കാന്‍ പരിശ്രമിക്കുന്നു. 
ദൈവത്തെ അതിനുള്ള ഒരുപകരണമാക്കി മാറ്റുകയും 


ക്രൈസ്തവ കാഹളം: ജൂലൈ-ഓഗസ്സ്‌2017 


ദൈവത്തെക്കാളുപരി അവിടുന്നു നല്കുന്ന ഭാതിക 
ദാനങ്ങളെ വിലമതിക്കുകയും ചെയ്യുന്നു. ക്ഷണിക 
സുഖങ്ങളും ലാകീകസമ്പത്തും തേടിയുള്ള മനുഷ്യന്റെ 
നെട്ടോട്ടം മനുഷ്യനെ ആത്മീയ അന്ധതയിലും ജഡികാ 
സക്തികളിലും തളച്ചിടുന്നു. അങ്ങനെ അവര്‍ 
ആത്മാവില്‍ ആരംഭിച്ചിട്ട ശരീരത്തില്‍ അവസാനി 
പ്പിക്കുന്ന ഭോഷന്മാരാരായിത്തീരുന്നു. ദൈവത്തെ 
രുചിച്ചറിയാനും യഥാര്‍ത്ഥമായ ദൈവികദാനമെന്തെന്ന്‌ 
തിരിച്ചറിയാനും സാധിക്കാത്തവിധം പലവിധ 
ബന്ധനങ്ങളില്‍ കുരുങ്ങിപ്പോകുകയും ചെയ്യുന്നു. 


“എന്റെ ദൈവമേ എനിക്കുവേണ്ടത്‌ അങ്ങയുടെ 
ദാനങ്ങളല്ല അങ്ങയെയാണ്‌” എന്ന്‌ വി. അഗസ്തി 
നോസിനോടു കൂടെ പറയാനും, ദൈവസ്നേഹം 
തിരിച്ചറിഞ്ഞ്‌ അവിടുത്തെ അടുത്തറിയാനും നമുക്കു 
സാധിക്കണം. അപ്പോള്‍ ദൈവസ്നേഹത്താല്‍ നമ്മുടെ 
ഹൃദയങ്ങള്‍ ജ്വലിക്കുകയും, ദൈവത്തിന്റെ സ്വപ്നങ്ങള്‍ 


ആരാഞ്ഞറിഞ്ഞ്‌ നിറവേറ്റല്‍ നമ്മുടെ ആത്മാ 
ഭിലാക്ഷമായി മാറുകയും ചെയ്യും. സങ്കീര്‍ത്തകന്‍ 


പറയുന്നതുപോലെ, “ഒരു കാര്യം ഞാന്‍ കര്‍ത്താവിനോട്‌ 
അപേക്ഷിക്കുന്നു; ഒരു കാര്യം മാത്രം ഞാന്‍ തേടുന്നു, 
കര്‍ത്താവിന്റെ മാധുര്യം ആസ്വദിക്കാനും കര്‍ത്താവിന്റെ 
ആലയത്തില്‍ അവിടുത്തെ ഹിതം ആരായാനുംവേണ്ടി 
ജീവിതകാലം മുഴുവന്‍ അവിടുത്തെ ആലയത്തില്‍ 
വസിക്കാന്‍തന്നെ” (സങ്കി. 27:4) എന്നു നാമും പറയും. 
ദൈവഹിതം ആരാഞ്ഞറിഞ്ഞു നിറവേറ്റുക നമ്മുടെ 
ആത്മാഭിലാക്ഷമായി മാറും. ദൈവഹിതം നിറവേറ്റു 
ന്നതില്‍ മാര്തം ആനന്ദം കണ്ടെത്തുന്ന അനേകം 
വിശ്വസ്തദാസരെ ഇന്നു കര്‍ത്താവിനാവശ്യമായിരി 
ക്കുന്നു. അവിടുത്തെ വിളികേട്ട നമുക്കണിചേരാം! 


യഥാര്‍ത്ഥത്തില്‍ ദൈവത്തിന്റെ ദാനങ്ങള്‍ക്കാണോ, 
ദൈവത്തിനാണോ പ്രധാന്യം? നമ്മുടെ സ്വപ്നങ്ങളും 
ആഗ്രഹാഭിലാക്ഷങ്ങളും നിറവേറ്റിത്തരാന്‍ ദൈവത്തോട്‌ 
അപേക്ഷിക്കുന്നതാണോ, ദൈവത്തിന്റെ സ്വപ്നങ്ങളും 
ആഗ്രഹാഭിലാക്ഷങ്ങളും നാം ഏറ്റെടുത്തു നിറവേറ്റു 
ന്നതാണോ പ്രധാനപ്പെട്ട കാര്യം? ഈ രണ്ടു 
ചോദ്യങ്ങളുടെയും ആദ്യഭാഗത്തിനാണ്‌ ഇന്ന്‌ പൊതുവേ 
എല്ലാവരും പ്രാധാന്യം നല്കുന്നത്‌. എന്നാല്‍ ജീവിതത്തില്‍ 
ദൈവത്തിന്‌ ഒന്നാം സ്ഥാനം നല്കുക എന്നതും 
ദൈവത്തിന്റെ തിരുഹിതം നിറവേറ്റുക എന്നതുമാണ്‌ 
പ്രധാന കാര്യം. “ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ 
നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളതെല്ലാം 
നിങ്ങള്‍ക്കു ലഭിക്കും” എന്നാണല്ലോ നമ്മുടെ കര്‍ത്താവ്‌ 
പറഞ്ഞിട്ടുള്ളത്‌ (മത്താ 6:33). നമ്മുടെ കര്‍ത്താവു പഠിപ്പിച്ച 
പ്രാര്‍ത്ഥനയിലും “സ്വര്‍ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, 
അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം 
വരണമേ. അങ്ങയുടെഹിതം സ്വര്‍ഗത്തിലെ പ്പോലെ 
ഭൂമിയിലുമാകണമേ” എന്നു ്രാര്‍ത്ഥിക്കാനാണല്ലോ 
കര്‍ത്താവു നമ്മോട്‌ കല്പിക്കുന്നത്‌ (മത്താ 6:9-10). 


ദൈവം മനുഷ്യനെ തന്റെ സ്വന്ത ഛായയിലും 
സാദൃശ്യത്തിലും സൃഷ്ടിച്ച്‌ തന്നോടുകൂടെ പാര്‍പ്പിച്ചത്‌ 
അവന്‍ ദൈവഐക്യപാതയിലെ സനഭാഗ്യ ജീവിതം നയിച്ചു 


ക്രൈസ്തവ കാഹളം: ജൂലൈ-ഓഗസ്റ്റ്‌2017 


ജീവന്റെ സമൃദ്ധിയിലേക്കു വളരാനും, അവനിലൂടെ 
മനുഷ്യകുലത്തെയും, പ്രപഞ്ചത്തെ മുഴുവനും ദൈവിക 
കൂട്ടായ്മയില്‍ ഒന്നിപ്പിക്കാനും വേണ്ടിയാണ്‌. മനുഷ്യന്‍ 
ദൈവതിരുമനസിനെതിരായി തെറ്റുചെയ്ത്‌ പറുദീസായില്‍ 
നിന്നകന്നെങ്കിലും ദൈവം അവനെ ഉപേക്ഷിച്ചില്ല. 
നഷ്ടപ്പെട്ട പറുദീസാ തന്റെ ഏകജാതനിലൂടെ 
വീണ്ടുനല്കുക മാ്രമല്ല മനുഷ്യഹൃദയങ്ങളില്‍ 
പറുദീസാതീര്‍ത്ത്‌ അവനോടുകൂടെ വസിക്കാനും ദൈവം 
തിരുമനസായി. “മനുഷ്യഹൃദയങ്ങളില്‍ പറുദീസായൊരുക്കി 
അതില്‍ വസിച്ചു കൊണ്ട്‌ അവനിലൂടെ ഭൂമിയില്‍ 
ദൈവഭരണം സംജാതമാക്കി അവിടുത്തെ ഇഷ്ടം 
സ്വര്‍ഗത്തിലെപ്പോലെ ഭൂമിയിലു മാക്കുക”, ഇതാണ്‌ 
ദൈവത്തിന്റെ ഏക സ്വപ്നം. വി. ഗ്രന്ഥം മുഴുവന്‍ 
പരിശോധിച്ചാല്‍ ദൈവത്തിന്‌ ഈയൊരു സ്വപ്നം 
മാത്രമേയുള്ളു എന്നു വ്യക്തമാകും. ദൈവത്തിന്റെ ഈ 
സ്വപ്നം എങ്ങനെ സഫലമാകും? ആരിലൂടെ? 
ദൈവഐക്യപാതയില്‍ ജീവിക്കുന്ന ക്രിസ്തുശിഷ്യ 
രിലൂടെയാണ്‌ ദൈവത്തിന്റെ സ്വപനം സഫലമാക്കാന്‍ 
സാധിക്കുക. ഈ ക്രിസ്തുശിഷ്ൃയര്‍ ദൈവത്തെ 
അറിയുകയും, സ്നേഹിക്കുകയും, സ്വന്തം താല്പര്യ 
ങ്ങളെ ക്കാളുപരിയായി അവിടുത്തെ അതിവിശുദ്ധ 
തിരുമനസു നിറവേറ്റുകയും ചെയ്യാന്‍ തീരവമായി 
ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യും. അതിനാല്‍ 
ഇവരിലൂടെ ദൈവത്തിന്റെ സ്വപ്നം സഫലമാകുകയും, 
ഭൂമിയില്‍ ദൈവരാജ്യം സംജാതമാക്കുകയും അവിടുത്തെ 
ഇഷ്ടം സ്വര്‍ഗത്തിലെപ്പോലെ ഭൂമിയിലും ആവുകയും 
ചെയ്യും. അങ്ങനെ കര്‍ത്താവു വാഗ്ദാനം ചെയ്ത പുതിയ 
ആകാശവും, പുതിയ ഭൂമിയും പുതിയ ജറുസലേമും സംജാത 
മാകുഠ. 


9 


“ദൈവത്തിന്റെ സ്വപ്നം” നമ്മില്‍ സാക്ഷാത്‌ 
ക്കരിക്കപ്പെടണം. സത്യത്തില്‍ ദൈവത്തിനു സ്വപ്ന 
ങ്ങളുണ്ടോ? അതവിടുന്ന്‌ മനുഷ്യനുമായി പങ്കുവയ്ക്കുമോ? 
ഉവ്വ്‌, സൃഷ്ട്രപപഞ്ചത്തെയും മനുഷ്യനെയും കുറിച്ചുള്ള 
തന്റെ സ്വപനങ്ങളും പദ്ധതികളും ദൈവം തിരുസഭയില്‍ 
വ്യക്തികളിലൂടെയും സമൂുഹങ്ങളിലൂടെയുമാണ്‌ 
നിറവേറ്റുന്നത്‌. വി. ഗ്രന്ഥത്തില്‍ ഇതിനു നിരവധി 
തെളിവുകളുണ്ട്‌. ഉദാഹരണമായി, അബ്രഹാമിന്‌ ദൈവം 
തന്റെ പദ്ധതി വെളിപ്പെടുത്തി (ഉല്‍ 12:14;18:18-21). 
ഇസ്രായേല്‍ ജനത്തെ ഫറവോയുടെ അടിമത്തത്തില്‍നിന്ന്‌ 
മോചിപ്പിച്ച്‌ കാനാന്‍ദേശത്തേയ്ക്കു നയിക്കാനുള്ള 
ദൈവിക പദ്ധതി വിക്കനായ മോശയ്ക്കു ദൈവം 
വെളിപ്പെടുത്തി (പുറ 3:7-10). പ്രവാചക ഗ്രന്ഥങ്ങളിലും 
ഇതിനു നിരവധിയായ സാക്ഷ്യങ്ങളുണ്ട്‌. “ഞാന്‍ ആരെ 
അയയ്ക്കും” എന്ന ദൈവത്തിന്റെ അന്വേഷണത്തിന്‌ 
“ഇതാ ഞാന്‍. എന്നെ അയച്ചാലും” എന്ന്‌ ഏശയ്യാ മറുപടി 
നല്കി (ഏശയ്യാ 6:8-9). പ്രവാചകന്മാരെല്ലാം ദൈവത്തിന്റെ 
വക്താക്കളാകാന്‍ നിയോഗിക്കപ്പെട്ടവരായിരുന്നു. ഇന്നും 
പ്രവാചക ദൌതൃത്തിലേക്ക്‌ ദൈവം നമ്മെ വിളിക്കുന്നു. 


ദൈവത്തിന്റെ സ്വപനം നമുക്കെങ്ങനെ അറിയാന്‍ 
സാധിക്കും? പ്രപഞ്ചസൃഷ്ടിയുടെ ആരംഭംമുതല്‍ ദൈവം 
തന്റെ പദ്ധതി (സ്വപ്നം) വെളിപ്പെടുത്തിയിട്ടുണ്ട്‌. വി. 
ഗ്രന്ഥത്തില്‍ ആദ്യവസാനം അതു രേഖപ്പെടുത്തിയി 


ട്ടുമുണ്ട്‌. ദൈവവചനം നിരന്തരം ധ്യാനിക്കുന്നവര്‍ക്ക്‌ അതു 
തിരിച്ചറിയാനും അവിടുത്തെ ഉള്‍വിളി ശ്രവിക്കാനും 
സാധിക്കും. പ്രപഞ്ചസൃഷ്ടി, അ്രബഹാമിന്റെ വിളി, 
പുറപ്പാടു സംഭവം, സീനായ്ഉടമ്പടി, ദാവീദിനോടുള്ള 
ഉടമ്പടി, യേശുക്രിസ്തുവിലൂടെയുള്ള പുതിയ ഉടമ്പടി (പരി. 
കുര്‍ബാന സ്ഥാപനം), കുരിശുമരണം, ഉത്ഥാനം, 
പെന്തക്കോസ്തി, എന്നീ സംഭവങ്ങളിലൂടെ അവിടുന്ന്‌ 
തന്റെ അതിവിശുദ്ധ തിരുമനസ്സ്‌ നമ്മുടെ മുന്നില്‍ 
അനാവരണം ചെയ്തിട്ടുണ്ട്‌. ഇവ നമ്മുടെ നിരന്തര 
ധ്യാനവിഷയമാക്കുന്നവരില്‍ തനിക്കിഷ്‌ടപ്പെട്ടവരെ 
ഓരോ കാലഘട്ടത്തിലും ദൈവം വിളിക്കുന്നു. ഇന്നു 
നമ്മെയും അവിടുന്നു വിളിക്കുന്നു. അവിടുത്തെ വിളി 
കേള്‍ക്കുന്നവര്‍ അണിചേര്‍ന്നാല്‍ വിസ്മയനീയ 
കാര്യങ്ങള്‍ ഇന്നു നമ്മുടെയിടയില്‍ നിറവേറും. 


ദൈവമേ എനിക്കുവേണ്ടത്‌ അങ്ങയുടെ ദാനങ്ങളല്ല, 
അങ്ങയെയാണ്‌. ദൈവമേ, എന്റെ ഇഷ്ടങ്ങള്‍ അങ്ങു 
നിറവേറ്റിത്തരുന്നതിലുപരി അവിടുത്തെ തിരുമനസ്‌ 
നിറവേറ്റാന്‍ സാധിക്കുന്നതിലാണ്‌ എന്റെ ആനന്ദം. 
കര്‍ത്താവേ സകലരും അങ്ങയെ സ്നേഹിക്കുകയും 
രുചിച്ചറിയുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്ന ഒരു 
പുതുയുഗം സംജാതമാകണം. മനുഷ്യര്‍ക്ക്‌ തങ്ങളുടെ 
ആവശ്യങ്ങള്‍ സാധിച്ചുകിട്ടാന്‍ സമീപിക്കാവുന്ന ഒരു 
സഹായകന്‍ എന്നതിലുപരി, ദൈവം മനുഷ്യന്റെ സ്നേഹ 
വിഷയവും ആരാധനാപാത്രവും ആത്മമിത്രവുമായി 
മാറണം! ദൈവം ദൈവമായതുകൊണ്ട്‌ അവിടുത്തെ 
സ്നേഹിക്കണം. ദൈവത്തിന്റെ സ്വപന സാക്ഷാത്ക്കാരം 
മനുഷ്യന്റെ ആത്മാഭിലാഷമായി മാറണം! ദൈവത്തെ തേടി 
യാത്രയിലായിരിക്കുന്ന മനുഷ്യനും മനുഷ്യനെത്തേടി 
യാത്രയിലായിരിക്കുന്ന ദൈവവും പരസ്പരം കണ്ടുമു 
ട്ടുന്ന ദൈവ-മനുഷ്യ സമാഗമവേദിയായ പരി. കുര്‍ബാ 
നവഴിയായി നമുക്ക്‌ ദൈവത്തിന്റെ പ്രതിരൂപങ്ങളായി 
രൂപാന്തരപ്പെടുന്നതിനു സാധിക്കും. പരി. കുര്‍ബാന 
യാകുന്ന സമ്പൂര്‍ണ ആരാധനയിലൂടെ യേശുനാഥനോട്‌ 
വ്യക്തിപരമായി ഇടപെടുന്നതിനും ആത്മബന്ധം പു 
ലര്‍ത്തുന്നതിനും ക്രിസ്തുസംഭവത്തില്‍ ഉള്‍ച്ചേരു 
ന്നതിനും നമുക്കു സാധിക്കും. ഇതുവഴി പിതാവും 
പുരതനും പരിശുദ്ധാത്മാവുമായ ത്രീയേകദൈവത്തോട്‌ 
ഐക്യപ്പെടുന്നതിനുള്ള അസുലഭ സനഭാഗ്യമാണ്‌ 
ദൈവം നമുക്ക്‌ സൌജന്യമായി നല്‍കിയിട്ടുളളത്‌. 


പുതിയ ജറുസലേമിലേക്കുള്ള തീര്‍ത്ഥയാര്രയിലെ 
മുന്നു ഘട്ടങ്ങള്‍ 

നമ്മുടെ കര്‍ത്താവിന്റെ പരസ്യജീവിതത്തിന്റെയും 
പെസഹാരഹസ്യങ്ങളുടെയും മഹാജുബിലി ഒരുക്കത്തി 
നായുള്ള നമ്മുടെ തീര്‍ത്ഥയാത്രയില്‍ പ്രധാനമായും 
മൂന്നു ഘട്ടങ്ങളാണുള്ളത്‌. ഒന്നാം ഘട്ടം (2017-20) ഒരു ഒ 
രുക്കത്തിന്റെ കാലമാണ്‌, നമ്മുടെ കര്‍ത്താവിന്റെ 
മഹാജൂബിലിക്കായുള്ള അകന്ന ഒരുക്കത്തിന്റെ കാലം. 
2017 മുതല്‍ 20 വരെയുള്ള മൂന്നു വര്‍ഷക്കാലം മിസ്റ്റിക്കല്‍ 
ധ്യാന മാര്‍ഗത്തിലൂടെ (ഒന്നാം ലക്കത്തില്‍ അവതരിപ്പി 
ചൃതുപോലെ കുറേപ്പേര്‍ ദൈവഐക്യത്തിലേക്കു പ്രവേ 
ശിച്ച്‌ തിരുസഭയിലുടെ ത്രീയേകദൈവത്തോടൊത്ത്‌ 


പുതിയ ജറുസലേമിലേക്കു തീര്‍ത്ഥാടനം നടത്തും. 
ഒന്നാം ഘട്ടത്തില്‍ പരിശീലനം സിദ്ധിച്ച ദൈവഐക്യ 
പാതയിലൂടെ പുതിയജറസലേമിലേക്കു പോകുന്നവര്‍ 
അനുദിന നവീകരണത്തിന്റെ പാതയില്‍ മുന്നേറി ഭൂമി 
യുടെ അതിര്‍ത്തികള്‍വരെ സുവിശേഷം അറിയിച്ച്‌ 
നമ്മുടെ കര്‍ത്താവിന്റെ മഹാജൂബിലി വരവിന്‌ വഴിയൊ 
രുക്കാനുള്ള ഒരു ദശവത്സര പദ്ധതി ക്രമീകരിച്ച്‌ നടപ്പാ 
ക്കുകയെന്നതാണ്‌ രണ്ടാം ഘട്ടത്തില്‍ വിഭാവനം ചെയ്യു 
ന്നത്‌. 2030 -വരെ ഇപ്രകാരം ഈ തീര്‍ത്ഥയാത്രയില്‍ 
പങ്കെടുക്കുന്ന എല്ലാവരും ഒന്നുചേര്‍ന്ന്‌ മഹാജൂബിലി 
ആഘോഷത്തിനായി എല്ലാവരേയും ഒന്നുചേര്‍ക്കുവാ 
നുള്ള ഏറ്റം അടുത്ത ഒരുക്കങ്ങള്‍ പൂര്‍ത്തിയാക്കുക 
എന്നതാണ്‌ മൂന്നാം ഘട്ടത്തില്‍ (2030-33) ലക്ഷ്യം 
വയ്ക്കുന്നത്‌. അപ്പോള്‍ വെളി 21: 1-5, 22-25 -ല്‍ പറയു 
ന്നപോലെ സഭയാകുന്ന കര്‍ത്താവിന്റെ മണവാട്ടി 
(വിശുദ്ധ നഗരമായ ജറുസലേം) മണവാളനുവേണ്ടി 
അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെപ്പോലെ പുതിയ ജറു 
സലേം ആയി രൂപാന്തരപ്പെടണം. സഭാഗാത്രത്തിലെ 
അവയവങ്ങളായ നാം ഓരോരുത്തരിലും ഈ രൂപാന്ത 
രീകരണം സംഭവിച്ച ത്രീയേകദൈവത്തിന്റെ സ്നേഹകു 
ട്ടായ്മയില്‍ നാം ഒന്നായിത്തീരണം. യേശു മാത്രം കര്‍ത്താ 
വെന്ന്‌ എല്ലാ നാവുകളും ഏറ്റുപറയണം, എല്ലാ മുട്ടുകളും 
അവിടുത്തെ മുമ്പില്‍ മടങ്ങണം! ഇതിനായി നമുക്കൊ 
ന്നുചേരാം, 


സന്മന സ്തു ജള എല്ലാ വരേയും ഒരു 


മിച്ചുചേര്‍ക്കാം! 


ദൈവപിതാവിന്റെ കരുണയുടെ കരങ്ങള്‍ 
പിടിക്കാം! ചിറകുകളാക്കി പറന്നുയരാം! 


തീര്‍ത്ഥാടനത്തിന്റെ ആരംഭത്തില്‍തന്നെ തളര്‍ന്നു 
പിന്മാറാതിരിക്കാനും പ്രയാണം മന്ദീഭവിച്ച്‌ യാത്രയുടെ 
ദൈര്‍ഘ്യം വര്‍ദ്ധിപ്പിക്കാതിരിക്കാനുമുള്ള എളുപ്പ മാര്‍ഗം 
ദൈവപിതാവിന്റെ കരുണയുടെ കരങ്ങള്‍ പിടിക്കുക 
എന്നതാണ്‌. ആദിയില്‍ പ്രപഞ്ചസൃഷ്ടിയുടെ ആരംഭ 


ക്രൈസ്തവ കാഹളം: ജൂലൈ-ഓഗസ്റ്റ്‌2017 


ത്തില്‍ പിതാവിന്റെ ചിത്തത്തില്‍നിന്നു ജനിച്ച വചനമായ 
പുരതന്‍ തമ്പുരാനും പിതാവില്‍നിന്നു പുറപ്പെട്ട പരി. 
റൂഹാ തമ്പുരാനുമാണ്‌ നമ്മെ രൂപപ്പെടുത്തുകയും 
പരിപാലിച്ചു നയിക്കുകയും ചെയ്യുന്ന ദൈവപിതാവിന്റെ 
ഇരു കരങ്ങള്‍. ആദ്യമേതന്നെ ഈ കരങ്ങള്‍ പിടിച്ചു 
മുന്നേറിയാല്‍ യാത്ര പുരോഗമിക്കുമ്പോള്‍ ഈ കരങ്ങളെ 
ചിറകുകളാക്കി പിതാവിലേക്കു പറന്നുയരാനും ഭൂമിയുടെ 
അതിര്‍ത്തികളില്‍നിന്ന്‌ ഏവരേയും ഒരുമിച്ചുചേര്‍ക്കാനും 
സാധിക്കും. ഇതാണ്‌ തടസംകൂടാതെ മുന്നേറാനുള്ള 
എളുപ്പ മാര്‍ഗം. “കര്‍ത്താവിന്റെ കാരുണ്യം അവിടുത്തെ 
ഭക്തരുടെമേല്‍ എന്നേക്കുമുണ്ടായിരിക്കും” (സങ്കീ 103:17). 
“ഭൂമിക്കുമേല്‍ ഉയര്‍ന്നിരിക്കുന്ന ആകാശംപോലെ 
ഉന്നതമാണ്‌ തന്റെ ഭക്തരോട്‌ അവിടുന്നു കാണിക്കുന്ന 
കാരുണ്യം” (103:11). “പിതാവിന്‌ മക്കളോടെന്നപോലെ 
കര്‍ത്താവിന്‌ തന്റെ ഭക്തരോട്‌ അലിവുതോന്നുന്നു” (3:13). 
“അവിടുത്തെ കാരുണ്യം അനന്തമാണ്‌” (സങ്കീ 136). 
കരുണാസമ്പന്നനായ ദൈവം തന്റെ ഭക്തരോട്‌ 
കാണിക്കുന്ന അനന്തവും, ആകാശത്തോളം ഉന്നതവും, 
നിത്യവുമായ കാരുണ്യം നമ്മുടെമേല്‍ ചൊരിയുവാനായി 
നമ്മുടെ പക്കലേക്കു നീട്ടുന്ന അവിടുത്തെ സ്നേഹകരങ്ങ 
ളാണ്‌ പരിശുദ്ധ റൂഹായും വചനമായ പുത്രന്‍ തമ്പുരാനും. 


പരി. റൂഹാതമ്പുരാന്‍ 


രൂപരഹിതവും ശൂന്യവുമായ ഭൂമിയില്‍ വെള്ള 
ത്തിനുമീതേ ചലിച്ചുകൊണ്ടിരുന്ന ദൈവചൈതന്യം (ഉല്‍ 
1:2) ദൈവത്തിന്റെ കര്‍മ്മവേദിയായ പ്രപഞ്ചത്തില്‍ 
കര്‍മ്മനിരതനായിരിക്കുന്ന പരി. റൂഹാതമ്പുരാനെയാണ്‌ 
സൂചിപ്പിക്കുന്നത്‌. രൂപരഹിതമായ അവസ്ഥകളെ 
രൂപപ്പെടുത്തി, ശൂന്യതയുടെ മേഘലകളെ അങ്ങേ 
ചൈതന്യത്താല്‍ നിറച്ച, ദൈവത്തിന്റെ പ്രവൃത്തികള്‍ പ്രപ 
ഞ്ചത്തില്‍ ആരംഭിക്കുകയും അവ പൂര്‍ത്തിയാക്കുകയും 
ചെയ്യുന്നത്‌ പരിശുദ്ധാത്മാവാണ്‌. പ്രപഞ്ചസൃഷ്ടിയുടെ 
ആരംഭത്തില്‍ ചെറിയ മന്ദമാരുതനായി ചലിച്ചുകൊണ്ടി 
രുന്ന കര്‍മ്മനിരതനായ പരിശുദ്ധ റൂഹാതമ്പുരാന്‍, 
പൂര്‍വപിതാക്കന്മാരിലൂടെയും, മോശയിലൂടെയും, 
ജോഷ്വായിലൂടെയും, ന്യായാധിപന്മാരിലൂടെയും, 
പ്രവാചകന്മാരിലൂടെയുമെല്ലാം രക്ഷാചരിത്രത്തിലിടപെട്ട 
അത്ഭുതകാര്യങ്ങള്‍ നിവര്‍ത്തിയാക്കി. ഈ പരിശുദ്ധ 
റൂഹാ മുഖേനയാണ്‌ വി. കന്യക മറിയത്തില്‍ വചനം 
മാംസം ധരിച്ചത്‌: “പരിശുദ്ധാത്മാവു നിന്റെമേല്‍ വരും 
അത്യുന്നതന്റെ ശക്തി നിന്റെമേല്‍ ആവസിക്കും...” 
(ലൂക്കാ) യേശുതമ്പുരാന്റെ മനുഷ്യാവതാരകാലത്ത്‌ ഈ 
പരിശുദ്ധറൂഹാ ആനന്ദമാരിയായി അനേകരില്‍ പെയ്‌ 
തിറങ്ങി (ലൂക്കാ). യേശുവിന്റെ മാമോദീസായോടെ 
സ്വര്‍ഗം കീറി ഇറങ്ങിവന്നു (ലൂക്കാ). അവിടുത്തെ 
പീഡാസഹനവും, കുരിശുമരണവും, ഉത്ഥാനവുംവഴി 
സ്ഥാപിതമായ സഭയില്‍ കൊടുങ്കാറ്റായി ആഞ്ഞടിച്ചു 
(അപ്പ 2). വിശ്വാസ്രപമാണത്തില്‍ നാം വിശ്വസിച്ച ഏറ്റു 
പറയുന്നതുപോലെ ഈ പരി. റൂഹാ പിതാവില്‍നിന്ന്‌ 
പുറപ്പെട്ട പിതാവിനോടും പുത്രനോടുംകുടെ വന്ദിക്കപ്പെ 
ടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും, നിബിയന്മാരിലൂ 
ടെയും ശ്ലീഹന്മാരിലൂടെയും സംസാരിച്ചവനും ജീവനും 


ക്രൈസ്തവ കാഹളം: ജൂലൈ-ഓഗസ്റ്റ്‌2017 


വിശുദ്ധിയുമുള്ള പരിശുദ്ധ റൂഹായാണ്‌. സഭയുടെ 
കുദാശകളിലൂടെ, പ്രത്യേകിച്ച്‌ പരി. കുര്‍ബാനയിലുടെ 
ഇന്നും നിത്യനവമായ പെന്തക്കോസ്തി അനുഭവം വിശ്വാ 
സികള്‍ക്ക്‌ പ്രദാനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഈ 
പരിശുദ്ധ റൂഹാ എല്ലാം നവീകരിച്ച്‌ പുതുതാക്കുന്നവനു 
മാണ്‌ (വെളി 20:5). 


ഇരുളകറ്റുന്ന വചനമായ പുധ്രന്‍ തമ്പുരാന്‍: 


ഉല്‍ 1:3-ല്‍ പറയുന്ന ഇരുളില്‍ പ്രകാശിക്കുകയും 
ഇരുളകറ്റുകയും ചെയ്യുന്ന വചനവെളിച്ചം പുര്തന്‍ 
തമ്പുരാനാണ്‌. ആദിയില്‍ വചനമുണ്ടായിരുന്നു. വചനം 
ദൈവത്തോടൊത്തായിരുന്നു. വചനം ദൈവമായിരുന്നു 
(യോഹ 1:4-5). ഉയരത്തില്‍നിന്നുള്ള ഈ ഉദയരശ്മി, 
സകലജനത്തെയും പ്രകാശിപ്പിക്കുന്ന യഥാര്‍ത്ഥ 
വെളിച്ചമായി നമ്മുടെ പക്കലേക്കു വന്നു (ലൂക്കായുടെ 
സുവിശേഷത്തിലെ സഖറിയായുടെ പ്രവചനവും യോഹ 
1:9-11 -ഉം കാണുക). താന്‍ ലോകത്തിന്റെ പ്രകാശ 
മാണെന്ന്‌ യേശുതമ്പുരാന്‍തന്നെ നമ്മോടരുളിച്ചെയ്തു 
(യോഹ 8:12; 12:46). മാത്രമല്ല ഈ പ്രകാശമുള്‍ക്കൊണ്ട്‌ 
നാമെല്ലാവരും പ്രകാശിതരായി മാറുകയും ചെയ്യണമെന്ന്‌ 
അവിടുന്ന്‌ നമ്മോടരുളിച്ചെയ്തിട്ടുണ്ട്‌. (വചനമാകുന്ന 
വെളിച്ചത്തെ കൂടുതലറിയുന്നതിനും വചനത്തിന്റെ 
അതുല്യശക്തി അനുഭവിക്കുന്നതിനും സഭാഗ്യയാത്ര 1,2 
അദ്ധ്യായങ്ങള്‍ വായിച്ചു ധ്യാനിക്കുക). നിരന്തരമായ 
തിരുവചന ധ്യാനത്തിലൂടെയും, കാദാശികജീവിത 
ത്തിലൂടെയുമാണ്‌ ദൈവപിതാവിന്റെ ഇരുകരങ്ങളും 
നമ്മില്‍ പ്രവര്‍ത്തനനിരതമാകുന്നത്‌. കരുണാസമ്പന്നനായ 
ഈ പിതാവിന്റെ ഇരുകരങ്ങള്‍ നമുക്ക്‌ ധ്യാന വിഷയ 
മാക്കാം! മാതൃകയായി പരിശുദ്ധ റൂഹായെ സംബന്ധിച്ച 
ധ്യാനം താഴെ കൊടുക്കുന്നു. 


ധ്യാന വിഷയം - പരിശുദ്ധ റൂഹാ തമ്പുരാന്‍ 
മെഡിറ്റേഷന്‍ (വിചിന്തനം, മനനം): 


1. ശ്രദ്ധാപൂര്‍വം ശ്രവിക്കല്‍: മുകളില്‍ പറഞ്ഞ 
തിരുവചനഭാഗങ്ങള്‍ സാമുവേലിനെപ്പോലെയും, 
മറിയത്തെപ്പോലെയും, പരി. അമ്മയെപ്പോലെയും 
ശ്രവിക്കുക. അതിന്റെ അര്‍ത്ഥം മനസിലാക്കി 
ധ്യാനചിന്തകള്‍ തയാറാക്കുക 


2. (്രാര്‍ത്ഥനാപൂര്‍വമുള്ള വിചിന്തനം: നമ്മെ 
രൂപപ്പെടുത്തുകയും പരിപാലിച്ചു നയിക്കുകയും ചെയ്യുന്ന 
പിതാവായ ദൈവത്തിന്റെ ഇരുകരങ്ങളായ വചനമായ 
പുത്രന്‍ തമ്പുരാനും പരി. റൂഹാ തമ്പുരാനും എന്നില്‍ 
നിരന്തരം പ്രവര്‍ത്തനനിരതമാകാന്‍ തക്കവിധം ഞാന്‍ 
ബോധപൂര്‍വം എന്നെത്തന്നെ ഒരുക്കുകയും വിട്ടുകൊടു 
ക്കുകയും ചെയ്യാറുണ്ടോ? എന്റെ കര്‍ത്താവേ, ഇല്ല 
എന്നുള്ളതാണ്‌ സത്യം. മാത്രമല്ല, എന്നിലെ രൂപരഹിതവും 
ശൂനൃയവുമായ അവസ്ഥകളെ കണ്ടെത്താന്‍ ഞാന്‍ 
വേണ്ട്ര പരിശ്രമിക്കാറില്ല, ദൈവം ഓര്‍മ്മിപ്പിച്ചാല്‍ 
സ്രദ്ധിക്കാറുമില്ല. എന്നിലെ തിന്മകള്‍, പാപബന്ധനങ്ങള്‍, 
പലവിധമായ ബലഹീനതകള്‍ മുതലായവ കണ്ടെത്തു 
മ്പോള്‍ അവ അനുതാപത്തോടും വിനയത്തോടും 
കൂടെ വിശുദ്ധീകരണത്തിനായി പരിശുദ്ധാത്മാ 


വിനു വിട്ടുകൊടുക്കാന്‍ എനിക്കു സാധിക്കുന്നുമില്ല 
തമ്പുരാനേ. അതുപോലെ, ചെറിയ പ്രതിസന്ധികളില്‍ 
പോലും തളരുന്ന എന്റെ സ്വഭാവം, സഹനങ്ങളെ 
വിശ്വാസത്തോടും ഉത്ഥാന്രപത്യാശയോടുംകുൂടെ 
അഭിമുഖീകരിക്കാനുള്ള എന്റെ കഴിവില്ലായ്മ മുതലായ 
വയെല്ലാം എന്റെ ആത്മീയവളര്‍ച്ചയ്ക്ക്‌ തടസമാകുന്നുണ്ട്‌. 
കര്‍ത്താവേ, എന്നെ സഹായിക്കണമേ. എന്റെ കര്‍ത്താവേ, 
പരിശുദ്ധാത്മാവിന്റെ നിമന്ത്രണത്തിനാണോ ലോക 
ത്തിന്റെ ആകര്‍ഷണങ്ങള്‍ക്കും, എന്റെയും എനിക്കു 
പ്രിയപ്പെട്ടവരുടെയും ആകര്‍ഷണത്തിനും പ്രേരണ 
കള്‍ക്കുമാണോ ഞാന്‍ കൂടുതല്‍ ചെവികൊടു 
ക്കുന്നതെന്നു ചിന്തിച്ചപ്പോള്‍ പരിശുദ്ധാത്മാവിന്റെ 
സ്വരത്തിനു ഞാന്‍ പലപ്പോഴും ചെവികൊടുക്കുന്നി 
ല്ലെന്നു മനസിലായി. അതുകൊണ്ടുതന്നെ എന്റെ 
പ്രാര്‍ത്ഥനയും, ധ്യാനവും, ദയത്യനിര്‍വണങ്ങളും ഒന്നും 
ശരിയാകുന്നില്ല. സകലജനത്തെയും പ്രകാശിപ്പിക്കുന്ന 
യഥാര്‍ത്ഥ വെളിച്ചം എന്നെ തേടിവന്നിട്ടും വെളിച്ചത്തി 
ലേക്കു വരാന്‍ കഴിയാതെ ഞാന്‍ അന്ധകാരത്തില്‍ തപ്പി 
ത്തടയുന്നു. എന്റെ കര്‍ത്താവേ, കടലിന്റെ അടിത്തട്ടില്‍ 
നിന്ന്‌ യോനായെ എന്നപോലെ എന്നെ കോരിയെടു 
ക്കണമേ. ദൈവപിതാവേ, അങ്ങയുടെ ഇരുകരങ്ങള്‍ പിടിച്ച്‌ 
അങ്ങിലേക്കു പറന്നുയരാന്‍ എന്നെ സഹായിക്കണമേ. 


3. സ്നേഹസംഭാഷണവും കര്‍ത്താവിനെ ശ്രവിക്കലും: 
എന്റെ കര്‍ത്താവേ എനിക്കു നല്കിയ ഉള്‍വെളിച്ച 
ത്തെയോര്‍ത്ത്‌ ഞാനങ്ങയെ സ്തുതിക്കുന്നു. ദൈവമേ, 
അങ്ങയുടെ വഴിയിലൂടെ എന്നെ നയിക്കണമേ. 
രൂപരഹിതമായവയെ രൂപപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ 
എന്നിലെ രൂപരഹിതമായ അവസ്ഥകളെ രൂപപ്പെടുത്തി, 
ശൂന്യതയുടെ മേഘലകളെ അങ്ങേ ചൈതന്യത്താല്‍ 
നിറച്ച്‌, ദൈവത്തിന്റെ ഗപവ്യൃത്തികള്‍ എന്നില്‍ 
ആരംഭിക്കുകയും പൂര്‍ത്തിയാക്കുകയും ചെയ്യാന്‍ 
ഇടയാക്കണമേ... എന്നിലെ ശൂനൃതയെ അങ്ങേ 
ചൈതന്യത്താല്‍ നിറയ്ക്കണമേ... കര്‍മനിരതനായ 
ദൈവത്തിന്റെ കര്‍മ്മവേദിയായ ഭൂമിയില്‍ എന്നിലൂടെ 
അവിടുത്തെ ഗ്പവ്യത്തികള്‍ ഇന്നിവിടെ നിറവേറാന്‍ 
ഇടയാകണമേ നാഥാ... അങ്ങയുടെ തിരുവിരലുകൊണ്ട്‌ 


എന്നെയൊന്നു തൊട്ടു എനിക്കു തീക്ഷണത പകര്‍ന്ന്‌ 
എന്നെ നയിക്കണമേ... നിബിയന്മാരിലൂടെയും ശ്രീഹന്മാരി 
ലൂടെയും അങ്ങു സംസാരിച്ചതുപോലെ ഇന്നു ഞങ്ങളിലൂ 
ടെയും അങ്ങു സംസാരിക്കണമേ... ന്യായാധിപന്മാരിലൂ 
ടെയും പ്രവാചകന്മാരിലുടെയും പ്രവര്‍ത്തിച്ചതുപോലെ 
ഇന്നു ഞങ്ങളിലൂടെയും അങ്ങു പ്രവര്‍ത്തിക്കണമേ... 
ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ... ദിവ്യ ചൈതന്യത്താല്‍ 
നിറയ്ക്കണമേ... 


ധ്യാന പ്രവേശനം: ലളിത ധ്യാനം: 


യേശുതമ്പുരാന്റെ സാമീപ്യം അനുഭവിക്കാനും 
അവിടുത്തെ ശ്രവിക്കാനും അറിയാനുമുള്ള വലിയ 
ആഗ്രഹം ഉണ്ടാകുമ്പോള്‍ നമ്മുടെ ഹൃദയസംഭാഷണം 
കുറയുകയും ഹൃദയം മനനമാവുകയും അവിടുന്ന്‌ 
നമ്മോടു സംസാരിച്ചുതുടങ്ങുകയും ചെയ്യും. അവിടുത്തെ 
ശ്രവിച്ചുകൊണ്ട്‌ തൃപ്പാദത്തിലിരിക്കുമ്പോള്‍ നമുക്ക്‌ 
ദൈവസാമീപ്യം അനുഭവപ്പെടുകയും ധ്യാനചിന്തകളുടെ 
പൊരുള്‍ ദര്‍ശിച്ചുകൊണ്ട്‌ ഏകാഗ്രമായി തൃപ്പാദത്തി 
ലിരിക്കാന്‍ സാധിക്കുകയും ചെയ്യും. വലിയ ആത്മീയ 
ആനന്ദവും ഹൃദയസമാധാനവും നല്കുന്ന ഈ 
ലളിതധ്യാനം മുതലാണ്‌ യഥാര്‍ത്ഥത്തില്‍ ധ്യാനം 
(കോണ്ടംപ്ലേഷന്‍) ആരംഭിക്കുന്നത്‌. അതുവരെയുള്ള 
തെല്ലാം ധ്യാന ഒരുക്കമാണ്‌. മുകളില്‍ സ്നേഹ 
സംഭാഷണത്തോടു ചേര്‍ത്ത്‌ “...” കാണുന്ന ഭാഗങ്ങളില്‍ 
തീവ്രമായ ദൈവസ്‌ നേഹത്തോടും തീക്ഷ്ണമായ 
ആഗ്രഹത്തോടുംകൂടെ തൃപ്പാദത്തിലിരിരുന്ന്‌ ധ്യാനിച്ചു 
ദൈവസാമീപ്യവും ദൈവസംസര്‍ഗവും ദൈവസ്നേഹവും 
അനുഭവിക്കാന്‍ ശ്രമിച്ചാല്‍ ദൈവം നമ്മെ ധ്യാനത്തിലേക്കു 
പ്രവേശിപ്പിക്കാതിരിക്കില്ല. അപ്പോള്‍ താഴെക്കാണുന്നതു 
പോലുള്ള ഉള്‍ക്കാഴ്ച്ചുകളോടെ തൃപ്പാദത്തിലിരുന്നു ധ്യാനി 
ക്കാന്‍ സാധിക്കും. 


പ്രപഞ്ചസൃഷ്‌ ടിയുടെ ആരംഭത്തില്‍ ചെറിയ 
മന്ദമാരുതനായി ചലിച്ചുകൊണ്ടിരുന്ന കര്‍മ്മനിരതനായ 
പരിശുദ്ധ റൂഹാതമ്പുരാന്‍, പൂര്‍വപിതാക്കന്മാരിലൂടെയും, 
മോശയിലൂടെയും ജോഷ്വായിലൂടെയും, ധ്യായാധി 
പന്മാരിലൂടെയും, പ്രവാചകന്മാരിലൂടെയുമെല്ലാം 
രക്ഷാചരിത്രത്തിലിടപെട്ടതുപോലെ കര്‍ത്താവേ ഇന്ന്‌ 
എന്നിലൂടെയും പ്രവര്‍ത്തിക്കാന്‍ തക്കവിധം എന്നെ 
രൂപപ്പെടുത്തണമേ... യേശുതമ്പുരാനേ അങ്ങയുടെ 
മനുഷ്യാവതാരകാലത്ത്‌ ഈ പരിശുദ്ധറൂഹാ ആനന്ദ 
മാരിയായി അനേകരില്‍ പെയ്തിറങ്ങിയല്ലോ. യേശുവിന്റെ 
മാമോദീസായോടെ സ്വര്‍ഗം കീറി ഇറങ്ങിവന്നു. 
അവിടുത്തെ പീഡാസഹനവും, കുരിശുമരണവും, 
ഉത്ഥാനവുംവഴി സ്ഥാപിതമായ സഭയിലൂടെ കൊടു 
കാറ്റായി ആഞ്ഞടിച്ചു. സഭയുടെ കൂദാശകളിലൂടെ, 
പ്രത്യേകിച്ച്‌ പരി. കുര്‍ബാനയിലൂടെ നിതൃനവമായ 
പെന്തക്കോസ്തി അനുഭവം അവിടുന്നു പ്രദാനം 
ചെയ്തുകൊണ്ടേയിരിക്കുന്നു... 


(തുടരും) 


ക്രൈസ്തവ കാഹളം: ജൂലൈ-ഓഗസ്റ്റ്‌2017 


വിവിധ ഭ്രദാസനങ്ങളില്‍ പുതിയ വികാരി ജനറല്‍മാര്‍ 


മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയിലെ തിരുവല്ല അതിഭ്രദാസനത്തിലും ബത്തേരി, 
മാര്‍ത്താണ്ഡം, മാവേലിക്കര, പത്തനംതിട്ട, ഗുഡ്ഗാവ്‌ ഭ്രദാസനങ്ങളിലും പുതിയ വികാരി 
ജനറല്‍മാര്‍ ചുമതലയേറ്റു. തിരുവനന്തപുരത്തെ സെന്റ്‌ മേരീസ്‌ മലങ്കര സെമിനാരിയില്‍ റവ. ഡോ. 
കുര്യാക്കോസ്‌ തടത്തിലിനെ റെകടറായി കാതോലിക്കാ ബാവാ തിരുമേനി നിയമിച്ചു. 


തിരുവല്ലാ അതിഭ്രദാസനത്തിന്റെ പുതിയ വികാരി ജനറലായി വെരി. റവ. ഫാ. ചെറിയാന്‍ താഴമണ്‍ 
ചുമതലയേറ്റു. റവ. ഫാ. ആന്റണി ചെത്തിപ്പുഴയുടെ ഒഴിവിലാണ്‌ പുതിയ നിയമനം. 1979 ജനുവരി 1ന്‌ 
തിരുവല്ലാ ഭ്രാസനത്തിനുവേണ്ടി വൈദിക പട്ടം സ്വീകരിച്ച താഴമണ്‍ അച്ചന്‍ വിവിധ ഇടവകകളിലെ 
ശുശ്രൂഷകള്‍ കൂടാതെ, തിരുവല്ലാ രൂപതാ കോര്‍പ്പറേറ്റ്‌ മാനേജര്‍, എം.സി.വൈ.എം, കുടുംബപ്രേഷിതം 
എന്നിവയുടെ പ്രഥമ ഭദ്രാസന ഡയറക്ടര്‍, സാമുഹിക സേവന വിഭാഗമായ ബോധനയുടെ ഡയറക്ടര്‍, 
കത്തീഡ്രല്‍ വികാരി എന്നീ ചുമതലകള്‍ വഹിച്ചിട്ടുണ്ട. ഐകൃദീപം മാസികയുടെ ചീഫ്‌ എഡിറ്റര്‍, 
കത്തീര്ധല്‍ വികാരി എന്നിവയായിരുന്നു. നിലവില്‍ ദീപിക ദിനപത്രത്തിന്റെ ജനറല്‍ മാനേജര്‍ 
ആയിരുന്നു. 

ബത്തേരി ഭ്രദാനത്തില്‍ വെരി. റവ. ഫാ. മാത്യു അറമ്പന്‍കുടിയില്‍ മുഖ്യ വികാരി ജനറലായി 
ചുമതലയേറ്റു. റവ. ഫാ. വര്‍ഗ്ഗീസ്‌ താന്നിക്കാകുഴിയുടെ ഒഴിവിലാണ്‌ പുതിയ നിയമനം. 1983 ഡിസംബര്‍ 
28 ന്‌ ബത്തേരി ഭദ്രാസനത്തിനുവേണ്ടി വൈദികപട്ടം സ്വീകരിച്ച അറമ്പന്‍കുടിയച്ചന്‍ ബത്തേരി, 
മാനന്തവാടി, എടക്കര എന്നിവിടങ്ങളില്‍ വൈദികജില്ലാ വികാരി, രൂപതാ പ്രൊക്കുറേറ്റര്‍്‌, മൈനര്‍ 
സെമിനാരി വൈസ്‌ റെക്ടര്‍ എന്നീ ചുമതലകള്‍ വഹിച്ചിട്ടുണ്ട്‌. 


മാര്‍ത്താണ്ന്ധം ഭദ്രാസന മുഖ്യ വികാരി ജനറലായി വെരി. റവ. ഫാ. എസ്‌. വര്‍ഗ്ഗീസ്‌ ചുമതലയേറ്റു. 
റവ. ഫാ. ജോസഫ്‌ സുന്ദരത്തിന്റെ ഒഴിവിലാണ്‌ പുതിയ നിയമനം. 1980 ഡിസംബര്‍ 27 ന്‌ അവിഭക്ത 
തിരുവനന്തപുരം അതിഭ്രാസനത്തിനു വേണ്ടി വൈദിക പട്ടം സ്വീകരിച്ച എസ്‌. വര്‍ഗ്ഗീസച്ചന്‍ 
തിരുവനന്തപുരം അതിഭദ്രാസന മതബോധന അസി. ഡയറക്ടര്‍, വിവിധ ഇടവകകളില്‍ വികാരി എന്നീ 
ചുമതലകള്‍ വഹിച്ചിട്ടുണ്ട്‌. മാര്‍ത്താണ്ഡം ഭ്ര്രാസനം രൂപീകരിച്ചപ്പോള്‍ പ്രൊക്കുറേറ്റര്‍, ചാന്‍സിലര്‍, 
ഭദ്രാസന സാമൂഹിക സേവന കേന്ദ്രമായ മിഡ്സ്‌ ഡയറക്ടര്‍ എന്നീ ചുമതലകള്‍ വഹിച്ചിട്ടുണ്ട്‌. 
നാലാഞ്ചിറ സെന്റ്‌ മേരീസ്‌ മലങ്കര സെമിനാരിയില്‍ പ്രൊക്കുറേറ്ററായിരുന്നു. 


മാവേലിക്കര ഭദ്രാസനത്തില്‍ വെരി. റവ. ഫാ. ജോസ്‌ വെണ്‍മാലോട്ട മുഖ്യവികാരി ജനറലായി 
ചുമതലയേറ്റെടുത്തു. റവ. ഫാ. ജോര്‍ജ്ജ്‌ ചരുവിളയില്‍ കോറെപ്പിസ്കോപ്പായുടെ ഒഴിവിലാണ്‌ പുതിയ 
നിയമനം. 1996 മാര്‍ച്ച്‌ 22 ന്‌ തിരുവനന്തപുരം അതിഭദ്രാസനത്തിനുവേണ്ടി വികാരിയായി ശുശ്രൂഷ 
ചെയ്തു. മാവേലിക്കര ഭദ്രാസനം നിലവില്‍ വന്നപ്പോള്‍ ഭ്രദാസന മതബോധന ഡയകടര്‍, ഭദ്രാസന 
സാമൂഹിക പ്രവര്‍ത്തന കേന്ദ്രമായ ചേതന ഡയറക്ടര്‍, പുത്തൂര്‍, കറ്റാനം വൈദികജില്ലാ വികാരി 
എന്നീ ചുമതലകള്‍ വഹിച്ചിട്ടുണ്ട. നിലവില്‍ ഭ്രദാസന കോര്‍പ്പറേറ്റ്‌ മാനേജര്‍ ചുമതലയും വഹിക്കുന്നു. 


പത്തനംതിട്ട ഭദ്രാസനത്തിന്റെ പുതിയ മുഖ്യവികാരി ജനറലായി വെരി. റവ. ഫാ. ജോണ്‍ 
തുണ്ടിയത്ത്‌ ചമുതലയേറ്റു. വെരി. റവ. ഫാ. ജോസ്‌ ചാമക്കാലായില്‍ കോറെപ്പിസ്‌കോപ്പായുടെ 
ഒഴിവിലാണ്‌ പുതിയ നിയമനം. 1985 ഡിസംബര്‍ 22 ന്‌ തിരുവനന്തപുരം അതിഭ്രദാസനത്തിനുവേണ്ടി 
വൈദിക പട്ടം സ്വീകരിച്ചു. വിവിധ ഇടവകകളില്‍ വികാരി, അതിഭദ്രാസന ആലോചനാ സമിതിയംഗം, 
യുവജന്രപസ്ഥാനത്തിന്റെ ഡയറക്ടര്‍, മാര്‍ ബസേലിയോയാസ്‌ കോളേജ ബര്‍സാര്‍, നെയ്യാറ്റിന്‍കര, 
കഴക്കൂട്ടം വൈദിക ജില്ലാ വികാരി എന്നീ നിലകളില്‍ ചുമതല വഹിച്ചു. പത്തനംതിട്ട അതിഭ്രദാസനം 
നിലവില്‍ വന്നപ്പോള്‍ കത്തീഡ്രല്‍ വികാരി, റാന്നീ-പെരുന്നാട ജില്ലാ വികാരി എന്നീ ചമുതലകള്‍ 
വഹിച്ചിട്ടുണ്ട്‌. നിലവില്‍ എം.സി.എയുടെ സഭാതല ഡയറക്ടര്‍, വൈദികര്‍ക്കുവേണ്ടിയുളള സിനഡല്‍ 
കമ്മീഷന്‍ സെക്രട്ടറി എന്നീ ചമുതലകള്‍ വഹിക്കുന്നു. 


ക്രൈസ്തവ കാഹളം: ജൂലൈ-ഓഗസ്റ്റ2017 


ഗുഡ്ഗാവ്‌ ഭ്ര്രാസനത്തിന്റെ പുതിയ വികാരി ജനറലായി വെരി. റവ. ഫാ. ഡോ. ഷാജി 
തോമസ്‌ മാണിക്കുളം ചുമതലയേറ്റു. പത്തനംതിട്ട ഭര്രാസനാംഗമാണ്‌. തിരുവനന്തപുരം 
അതിഭ്രദാസനത്തിനുവേണ്ടി വൈദികജില്ലാ പട്ടം സ്വീകരിച്ചു. വിവിധ ഇടവകകളില്‍ 
വികാരിയായി സേവനം അനുഷ്ഠിച്ചു. ദീര്‍ഘകാലം അമേരിക്കയിസെ ഡിട്രോയിറ്റ്‌ രൂപതയില്‍ 
സേവനം അനുഷ്ഠിച്ചു. തിരുവന്തപുരംം സെന്റ്‌ അലോഷ്യസ്‌ മൈനര്‍ സെമിനാരി വൈസ്‌ 
റെക്ടര്‍ ആയും നാലാഞ്ചിറ സെന്റ്‌ മേരീസ്‌ മലങ്കര സെമിനാരി റെക്ടര്‍ ആയും ശുശ്രൂഷ 
വഹിച്ചിട്ടുണ്ട്‌. 


റവ. ഡോ.കുര്യാക്കോസ്‌ തടത്തില്‍ 
മലങ്കര സെമിനാരി റെക്ടര്‍ 


തിരുവനന്തപുരം മലങ്കര സെമിനാരിയുടെ പുതിയ റെകടറായി തിരുവല്ലാ 
അതിഭ്രദാസനാംഗമായ റവ. ഡോ. കുര്യാക്കോസ്‌ തടത്തില്‍ നിയമിതനായി. ദീര്‍ഘകാലം 
സെമിനാരിയില്‍ ദൈവശാസ്ത്ര വിഭാഗത്തില്‍ പ്രൊഫസറായിരുന്നു. 1987 ഡിസംബര്‍ 30 ന്‌ 
വൈദികപട്ടം സ്വീകരിച്ച തടത്തിലച്ചന്‍ തിരുവല്ലാ അതിഭ്രദാസനത്തിലെ വിവിധ ഇടവകകളിലെ 
വികാരി, ഭദ്രാസന മതബോധന ഡയറക്ടര്‍, ശാന്തിനിലയം ഡയറക്ടര്‍, ചാന്‍സിലര്‍, സഭാതല 
മാസ്റ്റര്‍ ഓഫ്‌ സെറിമണീസ്‌, ലിറ്റര്‍ജി കമ്മീഷന്‍ സെക്രട്ടറി തുടങ്ങിയ ചുമതലകള്‍ വഹിച്ചിട്ടുണ്ട്‌. 


റവ.ഫാ. ജയ്സണ്‍ താഴേതില്‍ 
അസിസ്റ്റന്റ്‌ സുപ്പീരിയര്‍ ജനറല്‍ 


തിരുവനന്തപുരം മേജര്‍ അതിരൂപതയിലെ വൈദികന്‍ റവ.ഫാ.ജയ്സണ്‍ താഴേതിലിനെ 
ജര്‍മ്മനിയില്‍ പ്രവര്‍ത്തിക്കുന്ന കമ്മ്യൂണിയോ ഇന്‍ ക്രിസ്തോ എന്ന പ്രസ്ഥാനത്തിന്റെ 
അസിസ്റ്റന്റ്‌ സുപ്പീരിയര്‍ ജനറല്‍ ആയി നിയമിച്ചു. അഭിവന്ദ്യ മാര്‍ ബസേലിയോസ്‌ ക്ലീമീസ്‌ 
കാതോലിക്കാബാവ തിരുമേനിയുടെ പ്രത്യേക അനുമതിയോടെ കമ്മ്യൂണിയോ ഇന്‍ ക്രിസ്റ്റോ 
സുപ്പീരിയര്‍ ജനറല്‍ റവ.ഫാ. കാള്‍ ഹൈന്‍സ്‌ ആണ്‌ ഫാ. ജയ്സനെ നിയമിച്ചത്‌. 
ജര്‍മ്മനിയിലെ ആഹന്‍ രൂപതയിലെ മെഷര്‍നിഷ്‌ എന്ന സ്ഥലത്താണ്‌ കമ്മ്യൂണിയോ ഇന്‍ 
ര്രിസ്‌ തോ പ്രവര്‍ത്തിക്കുന്നത്‌. അനേകം ഉപവി പ്രവര്‍ത്തനങ്ങള്‍ നടത്തുന്ന ഈ 
പ്രസ്ഥാനത്തിന്റെ മദര്‍ ഹൌസില്‍ കഴിഞ്ഞ 9 വര്‍ഷത്തോളമായി റവ.ഫാ. ജയ്സണ്‍ 
സേവനമനുഷ്ഠിച്ചു വരികയാണ്‌. തിരുവനന്തപുരം മേജര്‍ അതിരൂപതയില്‍ അഭിവന്ദ്യ മാര്‍ 
ബസേലിയോസ്‌ ക്ലീമിസ്‌ കാതോലിക്കാബാവ തിരുമേനിയുടെ സ്രെകട്ടറിയായി 
പ്രവര്‍ത്തിച്ചിട്ടുണ്ട്‌. ഇപ്പോള്‍ ജര്‍മ്മനിയിലെ ബോണ്‍ സര്‍വ്വകലാശാലയില്‍ ആദ്ധ്യാത്മിക 


ദൈവശാസ്ത്രത്തില്‍ ഉപരി പഠനം നടത്തുന്നു. 


സാലു പതാലില്‍ കേരള കാത്തലിക്ക്‌ ടിച്ചേഴസ്‌ 
ഗില്‍ഡ്‌ സംസ്ഥാന പ്രസിഡന്റ്‌ 


തിരുവനന്തപുരം മേജര്‍ അതിരൂപതാംഗമായ സാലു പതാലിലിനെ കെ.സി.ബി.സിയുടെ കീഴില്‍ 
പ്രവര്‍ത്തിക്കുന്ന കേരള കാത്തലിക്ക്‌ ടീച്ചേഴ്‌സ്‌ ഗില്‍ഡിന്റെ സംസ്ഥാന പ്രസിഡന്റായി 
തിരഞ്ഞെടുത്തു. നേരത്തെ ഇദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. എം.സി.വൈ.എം മേജര്‍ 
അതിരൂപത പ്രസിഡന്റ്‌ ആയിരുന്നിട്ടുണ്ട്‌. നാലാഞ്ചിറ ഇടവകാംഗമായ സാലു പതാലില്‍ 
ഇപ്പോള്‍ മലപ്പേരൂര്‍ എം.എസ്സ്‌.സി എല്‍.പി.എസ്‌ ന്റെ ഹെഡ്മാസ്റ്ററാണ്‌. 


ക്രൈസ്തവ കാഹളം: ജൂലൈ-ഓഗസ്സ്‌2017 


ഫാ. വില്‍സണ്‍ തട്ടാരുതുണ്ടില്‍ 


സ്മൃതിഗീതം 


മറക്കുവാനാവാത്ത നാമം 

മാര്‍ ഈവാനിയോസ്‌ 

കെടുത്തുവാനാവാത്ത നാളം 

മാര്‍ ഈവാനിയോസ്‌ 

സ്നേഹത്തിലെല്ലാരുമൊന്നാകുവാനായി 

ജീവന്‍ സമര്‍പ്പിച്ച താതന്‍ 

മാര്‍ ഈവാനിയോസ്‌... മാര്‍ ഈവാനിയോസ്‌... 
പിതാവേ പ്രാര്‍ത്ഥിക്കണേ... 
സ്വര്‍ഗ്ഗത്തില്‍ ഓര്‍മ്മിക്കണേ... 
മദ്ധ്യസ്ഥനായീടണേ... 
മാര്‍ഗം തെളിച്ചീടണേ... 

കാലത്തിന്‍ ഗതിയില്‍ 

കലഹത്തിന്‍ കനലില്‍ 

കാലുകളിടറിയപ്പോള്‍ 

മാലാഖയെപ്പോല്‍ 

മലങ്കര മക്കളെ 

കാത്തു സൂക്ഷിച്ചൊരു താതന്‍ 


(പിതാവേ പ്രാര്‍ത്ഥിക്കണേ 
ലോകത്തിന്‍ വഴിയില്‍ 
മധുരത്തിന്‍ മൊഴികള്‍ 
സ്വാഗതമോതിയപ്പോള്‍ 
താപസനേപ്പോല്‍ 
സകലം നിരസിച്ച്‌ 
ത്യാഗിയായ്‌ മാറിയ താതന്‍ 

(പിതാവേ പ്രാര്‍ത്ഥിക്കണേ...?) 


സത്യത്തിന്‍ അറിവില്‍ 
പുണ്യത്തിന്‍ നിറവില്‍ 
ശാന്തത തേടിയപ്പോള്‍ 
പത്രോസാം പാറയില്‍ 
കര്‍ത്താവിന്‍ സഭയുടെ 
പൂര്‍ണ്ണത കണ്ടൊരു താതന്‍ 


(പിതാവേ പ്രാര്‍ത്ഥിക്കണേ...?) 


19. ൊമത്‌ യു. കെ. റീജിയണല്‍ മലങ്കര കാത്തലിക 
“വിശേ ഷം കണ്‍വെന്‍ഷന്‍ ലിവര്‍പൂളില്‍ സമാപിച്ചു 


"വിശ്വാസത്തില്‍ അടിയുറച്ച കുടംബങ്ങള്‍ 
സഭയുടെ അടിസ്ഥാനം 


കര്‍ദ്ദിനാള്‍ മാര്‍ ബസേലിയോസ്‌ ക്ലീമിസ്‌ 
കാതോലിക്കാബാവാ 


ശ്വാസത്തില്‍ ഉറപ്പിക്കപ്പെട്ട ഗാര്‍ഹിക സഭകളാണ്‌ തിരുസഭയുടെ അടിസ്ഥാനം. കുടുംബങ്ങള്‍ 


നഷ്ടമായാല്‍ നമുക്ക്‌ സമൂഹവും സഭയും നഷ്ടാകും. വിശ്വാസത്തില്‍ അടിയുറച്ച കുടുംബങ്ങളിലാണ്‌ സഭയുടെ 
പ്രതീക്ഷയെന്നും മലങ്കര കത്തോലിക്കാ സഭയുടെ തലവനും പിതാവും ഭാരത കത്തോലിക്കാ സഭയുടെ 
അദ്ധ്യക്ഷനുമായ കര്‍ദ്ദിനാള്‍ ക്ലീമിസ്‌ കാതോലിക്കാബാവാ വ്യക്തമാക്കി. മലങ്കര കത്തോലിക്കാ സഭ യു. കെ. 
റീജിയന്‍ ആറാമത്‌ നാഷ്ണല്‍ ലിവര്‍പൂളിലെ മാര്‍ തെയോഫിലോസ്‌ നഗറില്‍ ഉദ്ഘാടനം ചെയ്ത്‌ 
സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 
വിശ്വാസമെന്നത്‌ പമാണങ്ങളുടെ 
ആവര്‍ത്തിച്ചുള്ള ഓര്‍മ്മയല്ല., പ്രത്യുത 
ദൈവമാണ്‌ എന്റെ ജീവിതത്തിന്റെ ഉറവിടവും 
കാവല്‍ക്കാരനും സംരക്ഷകനും 
വിധികര്‍ത്താവുമെന്നുളള അടിസ്ഥാനപരമായ 
ചിന്തയില്‍ നിന്നും രൂപപ്പെടുന്ന രക്ഷയുടെ 
അനുഭവമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേര്‍ത്തു. 


മലങ്കര കത്തോലിക്കാ സഭയുടെ 
യു.കെ.യിലുള്ള പതിനാലു മിഷനിലെ 
കുടുംബങ്ങളെ പങ്കെടുപ്പിച്ച ക്രമീകരിച്ച്‌ രണ്ടു 
ദിവസത്തെ നാഷ്ണല്‍ കണ്‍വെന്‍ഷന്‍ ജൂണ്‍ 
17 ന്‌ രാവിലെ 9 മണിക്ക്‌ യു.കെ റീജിയന്‍ 
കോര്‍ഡിനേറ്റര്‍ ഫാ. തോമസ്‌ മടുക്കംമൂട്ടില്‍ കാതോലിക്കാ പതാക ഉയര്‍ത്തിയതോടെ ആരംഭം കുറിച്ചു. അതേ 
തുടര്‍ന്ന്‌ അര്‍പ്പിച്ച വി. കുർബാനക്ക്‌ സഭയുടെ അയര്‍ലന്റ്‌ റീജീയന്‍ കോര്‍ഡിനേറ്റര്‍ ഫാ. എബ്രഹാം പതാക്കല്‍ 
കാര്‍മ്മികത്വം വഹിച്ചു. കണ്‍വെന്‍ഷന്‍നഗറിലെത്തിയ കാതോലിക്കാബാവാ തിരുമേനിയെ വൈദികരും നാഷണല്‍ 
കൌണ്‍സില്‍ അംഗങ്ങളും ചേര്‍ന്ന്‌ സ്വീകരിച്ചു. 


ഓദ്യോഗിക ഉദ്ഘാടന സമ്മേളനത്തിന്‌ ഫാ. രഞ്ചിത്ത്‌ മഠത്തിറമ്പില്‍ സ്വാഗതം ആശംസിച്ചു. നാഷണല്‍ 
കോര്‍ഡിനേറ്റര്‍ ഫാ. തോമസ്‌ മടുക്കംമൂട്ടിലിന്റെ ആമുഖ പ്രസംത്തെ തുടര്‍ന്ന്‌ കര്‍ദ്ദിനാള്‍ മാര്‍ ക്ലീമിസ്‌ കാതോലി 
ക്കാബാവാ ആറമത്‌ നാഷ്ണല്‍ കണ്‍വെന്‍ഷന്‍ ഒപചാരികമായി ഉദ്ഘാടനം ചെയ്തു. ഫാ. എബ്രഹാം പതാക്കല്‍, 
ജോജി മാത്യു (നാഷണല്‍ കൌണ്‍സില്‍ വൈസ്‌ പ്രസിഡന്റ ) എന്നിവര്‍ ആശംസകള്‍ നേര്‍ന്ന്‌ സംസാരിച്ചു. 
ലിവര്‍പൂള്‍ സെന്റ്‌ ബേസില്‍ മിഷന്‍ ട്രസ്റ്റി സജുതോമസ്‌ നന്ദി പ്രകാശിപ്പിച്ചു. 


തുടര്‍ന്ന്‌ മാതാപിതാക്കള്‍, കുട്ടികള്‍, യുവജനങ്ങല്‍ എന്നിവര്‍ക്കായുള്ള സെമിനാറുകള്‍ ക്രമീകരിച്ചു. 
മാതാപിതാക്കന്മാരുടെ സെമിനാറിന്‌ കാതോലിക്കാബാവാ തിരുമേനി നേതൃത്വം നല്‍കി. കുട്ടികള്‍ക്കും 
യുവജനങ്ങള്‍ക്കുമായുള്ള സെമിനാറിന്‌ സെഹിയോന്‍ മിനിസ്ട്രീസ്‌ ടീം നേതൃത്വം നല്‍കി. 


ഉച്ചക്കഴിഞ്ഞ്‌ ക്രമീകരിച്ച പാനല്‍ പ്രസന്റേഷന്‍ “ജോയ്‌ ഓഫ്‌ ലവ്‌ ഇന്‍ ഫാമിലി' എന്ന ആശയത്തിലെ 
പുതുമകൊണ്ടും അവതരണശൈലി കൊണ്ടും ബഹുമുഖ പങ്കാളിത്തം കൊണ്ടും നവ്യാനുഭവമായി 
കുടുംബജീവിതത്തിലെ യാഥാര്‍ത്ഥ്യങ്ങള്‍ ചര്‍ച്ച ചെയ്യാനും പ്രയോഗിക നിര്‍ദ്ദേശങ്ങള്‍ രൂപപ്പെടുത്താനും പാനല്‍ 
പ്രസന്റേഷനിലൂടെ സാധ്യമായി. കെയ്റോസ്‌ മിനിസ്ട്രിയിലെ പ്രദര്‍ റെജി കൊട്ടാരവും പീറ്റര്‍ ചേരാനല്ലൂരും 
ചേര്‍ന്ന്‌ നയിച്ച മ്യൂസിക്കല്‍ വെര്‍ഷിപ്പ്‌ ആത്മീയ ഉണര്‍വിന്‌ കാരണമായി. പതിനാലു മിഷനുകളില്‍ നിന്നും 


ക്രൈസ്തവ കാഹളം: ജൂലൈ-ഓഗസ്സ്‌2017 


വിജയികളായ ടീം അംഗങ്ങളെ പങ്കെടുപ്പിച്ച്‌ ക്രമീകരിച്ച സോഫിയ 2017 നാഷ്ണല്‍ ക്വിസ്‌ മത്സരത്തിന്‌ 
ഫാ. രഞ്ചിത്ത്‌ മഠത്തിറമ്പില്‍ നേതൃത്വം നല്‍കി. വൈവിധ്യമാര്‍ന്ന കലാവിരുന്നോടെ (ബഥാനിയ 2017) 
ആദ്യദിനത്തിലെ കണ്‍വെന്‍ഷന്‍ സമാപനം കുറിച്ചു. 


സമാപന ദിനമായ ജൂണ്‍ 18 ന്‌ ഞായറാഴ്ച 9 മണിക്ക്‌ കര്‍ദ്ദിനാള്‍ മാര്‍ ക്ലീമിസ്‌ കാതോലിക്കാബാവാ, ലിവര്‍പൂളില്‍ 
ആര്‍ച്ചുബിഷപ്‌ മാല്‍ക്കാം മക്മഹന്‍, സീറോ മലബാര്‍ ഗ്രേറ്റ്‌ ബ്രിട്ടണ്‍ രൂപതയുടെ അദ്ധ്യക്ഷന്‍ മാര്‍ ജോസഫ്‌ 
രസാമ്പിക്കല്‍ എന്നിവര്‍ക്ക്‌ മാര്‍ തെയോഫിലോസ്‌ നഗറിന്റെ കവാടത്തില്‍ പ്രഡഗംഭി 
രമായ സ്വീകരണം നല്‍കി. തുടര്‍ന്ന്‌ തടന്ന വര്‍ണ്ണോജ്വലവും ഭക്തിനിര്‍ഭരവുമായ പ്രേഷിത റാലിയില്‍ 
നൂറുക്കണക്കിന്‌ വിശ്വാസികള്‍ പങ്കുച്ചേര്‍ന്നു. വിശ്വാസ ഗീതത്തോടൊപ്പം ഐറിഷ്‌ ബാന്‍ഡിന്റെ സംഗീത 
സാന്നിദ്ധ്യവും ശ്രവ്യസുന്ദരമായി. 


രണ്ടാം ദിനത്തില്‍ അര്‍പ്പിച്ച പൊന്തിഫിക്കല്‍ വി. കുര്‍ബാനയ്ക്ക്‌ മോറാന്‍ മാര്‍ ബസേലിയോസ്‌ ക്ലീമിസ്‌ 
കാതോലിക്കാബാവാ മുഖ്യ കാര്‍മ്മികത്വം വഹിച്ചു. ആര്‍ച്ചുബിഷപ്‌ മാല്‍ക്കം, ബിഷപ്‌ ജോസഫ്‌ സ്രാമ്പിക്കല്‍ 
സഹകാര്‍മ്മീകരായി. ബിഷപ്‌ ജോസഫ്‌ സ്രാമ്പിക്കല്‍ വചന സന്ദേശം നല്‍കി. മറ്റു സഭകളും റീത്തുകളും 
പുതുമകള്‍ തേടി പോകുമ്പോള്‍ പാരമ്പര്യത്തിലും വിശ്വാസത്തിലും അടിയുറച്ച്‌ മാറ്റപ്പെടാത്ത 
ആരാധനാക്രമവുമായി മുന്നോട്ടുപോകുന്ന മലങ്കര കത്തോലിക്കാ സഭ ആഗോള സഭയ്ക്ക്‌ അഭിമാനമാണെന്ന്‌ 


വചനസന്ദേശം മദ്ധ്യേ അദ്ദേഹം വ്യക്തമാക്കി. മാര്‍ തെയോഫിലോസ്‌ നഗറിലെ പ്രധാന ഹാളില്‍ തിങ്ങിനിറഞ്ഞ 
നൂറുക്കണക്കിന്‌ വിശ്വാസികള്‍ക്ക്‌ മുന്നു റീത്തുകളിലെ സഭാ മേലാധ്യക്ഷന്‍മാരും വൈദികരും ഒന്നുചേര്‍ന്ന്‌ വി. 
കുര്‍ബാന അര്‍പ്പിച്ചത്‌ അവസ്മരണീയ അനുഭവമായി. 


വി. കുര്‍ബാനയെ തുടര്‍ന്ന്‌ ലിവര്‍പൂള്‍ ആര്‍ച്ചുബിഷപ്‌ മാല്‍ക്കം അനുഗ്രഹപ്രഭാഷണം നടത്തി. മലങ്കര 
കത്തോലിക്കാ സഭയുടെ വിശ്വാസദര്‍ശനത്തിലും കെട്ടുറപ്പിലും വിശ്വാസികള്‍ പ്രകടിപ്പിക്കുന്ന ദൈവാരാധനയോ 
ടുള്ള ആഭിമുഖ്യത്തിലും തനിക്കുള്ള സന്തോഷം അദ്ദേഹം വ്യക്തമാക്കി. 


ഉച്ചക്കഴിഞ്ഞ്‌ നടന്ന സമാപന സമ്മേളനത്തില്‍ കര്‍ദ്ദിനാള്‍ ക്ലീമിസ്‌ കാതോലിക്കാബാവാ പ്രഥമ ദിവ്യകാരുണ്യ 
സ്വീകരണം നടത്തിയ കുട്ടികളെ അനുമോദിക്കുകയും സര്‍ട്ടിഫിക്കറ്റുകളും ജപമാലയും വിതരണം ചെയ്യുകയും 
ചെയ്തു. ആറാമത്‌ മലങ്കര കാത്ലിക കണ്‍വെന്‍ഷനോടനുബന്ധിച്ച്‌ തയ്യാറാക്കിയ സ്മരണിക-ഈത്തോ 2017- 
ചാക്കോ കോവൂരിന്‌ ആദ്യ പ്രതി നല്കി കര്‍ദ്ദിനാള്‍ ക്ലീമിസ്‌ കാതോലിക്കാബാവാ പ്രകാശനം ചെയ്തു. നാഷണല്‍ 
കണ്‍വെന്‍ഷന്‍ തീം സോംഗ്‌ രചിച്ച പ്രകാശ ഉമ്മന്‌ പ്രത്യേക മെമന്റോ തദവസരത്തില്‍ നല്‍കി. 


ക്രിസ്തുവിന്റെ സ്നേഹം ലോകത്തിന്‌ പകര്‍ന്നുകൊടുക്കുന്ന ഗാര്‍ഹിക സഭകളായി ഓരോ കുടുംബങ്ങളും 
നവീകരിക്കപ്പെടണമെന്നുള്ള സഭാതലവനും പിതാവുമായ കര്‍ദ്ദിനാള്‍ മാര്‍ ക്ലീമിസ്‌ കാതോലിക്കാബാവായുടെ 
സമാപന സന്ദേശത്തോടെ രണ്ടുദിവസത്തെ കണ്‍വെന്‍ഷന്‍ സമാപനം കുറിച്ചു. 


സംഘാടകത്തിലെ മികവുകൊണ്ടും കൃത്യത കൊണ്ടും ഉള്ളടക്കം കൊണ്ടും ഏറെ പ്രശംസിക്കപ്പെട്ട 
കണ്‍വെന്‍ഷന്‌ ചുക്കാന്‍ പിടിച്ചത്‌ യു. കെ. റീജിയണ്‍ കോര്‍ഡിനേറ്റര്‍ ഫാ. തോമസ്‌ മടുക്കംമൂട്ടിലിന്റെ 
നേതൃത്വത്തില്‍ ഫാ. രഞ്ചിത്ത്‌ മഠത്തിറമ്പില്‍ നാഷ്ണല്‍ കൌണ്‍സില്‍ അംഗങ്ങള്‍, ലിവര്‍പൂള്‍ സെന്റ്‌ ബേസില്‍ 
മിഷന്‍ കുടുംബങ്ങള്‍ എന്നിവര്‍ ഉള്‍ക്കൊണ്ട ടീം ആയിരുന്നു. = 


ക്രൈസ്തവ കാഹളം: ജൂലൈ-ഓഗസ്സ്‌2017 


ദൈവദാസന്‍ മാര്‍ ഈവാനിയോസിന്റെ 
64 -9ം ഓര്‍മ്മപെരുന്നാള്‍ 


A PETE 


sp Her 


1 

[ 
ut 
Ly 


ക്രൈസ്തവ കാഹളം: ജൂലൈ-ഓഗസ്സ്‌2017 


ദൈവദാസന്‍ മാര്‍ ഈവ്വാനിയോസിന്റെ 
64 -9ം ഓര്‍മ്മപെരുന്നാള്‍ 


A PETE 


sp Her 


1 

[ 
ut 
Ly 


ക്രൈസ്തവ കാഹളം: ജൂലൈ-ഓഗസ്റ്റ്‌2017 


